





താന്‍ വിശ്വസിക്കുന്ന മലങ്കര സഭ എങ്ങനെ 
ആയിരിക്കണം എന്ന സുന്ദര സ്വപ്നങ്ങള്‍ കണ്ട്‌ 
അതിനനുസരണമായി അതിന്റെ ആത്മീകവും 
ഭാതീകവുമായ വളര്‍ച്ചയ്ക്ക്‌ ഈടും പാവുമിട്ട്‌ 
സ്വപ്നങ്ങള്‍ യാഥാര്‍ത്ഥ്യമാക്കിയ മഹത്‌ 
വ്യക്തിത്വം ആയിരുന്നു പുത്തന്‍കാവില്‍ കൊച്ചു 
തിരുമേനി എന്ന്‌ അറിയപ്പെടുന്ന ഗീവര്‍ഗീസ്‌ മാര്‍ 
പിലക്സിനോസ്‌ മെത്രാപ്പോലീത്ത. 

കാര്‍മേഘാവൃതമായ മലങ്കര സഭയുടെ നഭോ 
മണ്ഡലത്തില്‍ ഉദിച്ചുയര്‍ന്ന ഒരു ദിവ്യ ജ്യോതി 
യായിരുന്നു “കാതോലിക്കേറ്റ്‌ രത്നദീപം” എന്ന്‌ 
സഭ പിന്നീട്‌ നാമകരണം നല്‍കി ആദരിച്ച ഈ 
പുണ്യപിതാവ്‌. 

തന്റെ ഗുരുവായ മാര്‍ ഈവാനിയോസ്‌ മാതൃ 
സഭയെ ഉപേക്ഷിച്ച്‌ റോമാസഭയില്‍ ചേര്‍ന്നപ്പോഴും 
അദ്ദേഹവുമായി ഉണ്ടായിരുന്ന സഹൃദവും ബഹു 
മാനവും നിലനിര്‍ത്തിക്കൊണ്ടുതന്നെ അദ്ദേഹ 
ത്തിന്റെ പ്രവൃത്തിയെയും പ്രവര്‍ത്തനങ്ങളെയും 
രൂക്ഷമായി വിമര്‍ശിക്കുകയും അതിനെതിരായി 
ശക്തമായി പ്രതികരിച്ച്‌ സഭയെ വിദേശാധിപത്യ 
ത്തിന്റെ ഓളങ്ങളില്‍ താളടിയായി പോകാതെ ഉറ 
പ്പിച്ച്‌ നിര്‍ത്തി. വരുംതലമുറയ്ക്ക്‌ ഒരു മാര്‍ഗ്ഗദീപ 
മായി നിലനില്‍ക്കണമെന്ന പ്രത്യാശയോടെ, പ്രതീ 
ക്ഷയോടെ, ധീഷണാശാലിയും ക്രാന്തദര്‍ശിയുമാ 
യിരുന്നു ആ യുഗാചാര്യന്‍. 

സഭയ്ക്കും ഇടവകകള്‍ക്കും ശക്തിശ്രോസ്സായി 
പ്രവര്‍ത്തിക്കേണ്ട ആത്മീയ സംഘടനകളുടെ 
ആവശ്യം മനസ്സിലാക്കി ഏത്‌ പ്രായക്കാര്‍ക്കും 
ഗ്രവര്‍ത്തിക്കാന്‍ പാകത്തിന്‌ അവരുടേതായ 
പ്രസ്ഥാനങ്ങള്‍ രൂപീകരിച്ചും പഴയവ ശക്തിപ്പെടു 
ത്തിയും ആത്മീയ പ്രസ്ഥാനങ്ങള്‍ക്ക്‌ ഒരു പുതിയ 
ദിശാബോധം നല്‍കി. ഈ പ്രസ്ഥാനങ്ങള്‍ക്കു 
സംഘടനാശേഷിയുള്ള ഒരു പറ്റം ആളുകളെ ചുമ 
തലപ്പെടുത്തി അവരെ സത്യവിശ്വാസത്തില്‍ ഉറ 





DTD 


BO 


ദീപ്തമായ പാദമുദ്രകള്‍ 


പ്പിച്ച്‌ ജീവിത വിശുദ്ധിയോടെ സ്വാര്‍ത്ഥതാല്‍പര്യ 
ങ്ങള്‍ ഇല്ലാതെ പ്രവര്‍ത്തിക്കുവാന്‍ പരിശീലിപ്പിച്ച്‌ 
മുമ്പോട്ട്‌ നയിച്ചു. 

അറിവിന്റെ വാതായനങ്ങള്‍ എല്ലാവര്‍ക്കുമായി 
തുറന്നിടാതെ മാറ്റങ്ങള്‍ സാദ്ധ്യമാകയില്ലെന്ന്‌ സ്വജീ 
വിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ തിരുമേനി 
അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ സ്ഥാപിക്കു 
ന്നതില്‍ ബദ്ധശ്രദ്ധനായിരുന്നു. പള്ളിയും പള്ളിക്കു 
ടവും ചേരുമ്പോള്‍ മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ 
പ്രാഥമിക ലക്ഷ്യം പൂര്‍ണ്ണതയിലേക്ക്‌ വരികയുള്ളൂ 
എന്ന്‌ തിരുമേനി പൂര്‍ണ്ണമായി വിശ്വസിച്ചിരുന്ന. 

തെക്ക്‌ തിരുവിതാംകോടു മുതല്‍ വടക്ക്‌ 
കാസര്‍കോടുവരെ പാതയോരങ്ങളില്‍ സഭയുടെ 
കാതോലിക്കേറ്റ്‌ സെന്ററുകള്‍ ഉണ്ടാകണമെന്ന്‌ 
തിരുമേനി അതിയായി ആഗ്രഹിച്ചു. അവ 
പ്രാവര്‍ത്തികമാക്കുവാന്‍ ശ്രമിക്കുകയും ചെയ്തു. 
അതിനു പറന്തലും ബഥേലും ചില ഉദാഹരണ 
ങ്ങള്‍ മാത്രം. മുപ്പത്‌ വര്‍ഷങ്ങള്‍ പിന്നിടുന്ന ചെങ്ങ 
ന്നൂര്‍ ഭദ്രാസനത്തിനു അഭിമാനിക്കാന്‍ തക്കവണ്ണം 
മാലിന്യക്കുഴിയായിരുന്ന പോതോലിനെ ബഥേ 
ലാക്കി മാറ്റി ഇന്ന്‌ മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ 
സഭയ്ക്ക്‌ അഭിമാനിക്കത്തക്കവിധമാക്കിയത്‌ ആ 
ര്രാന്തദര്‍ശിയുടെ ദീര്‍ഘവീക്ഷണത്തിന്റെ പരി 
ണിത ഫലമാണ്‌. 

മലങ്കര സഭയുടെ കര്‍മ്മവീഥികളില്‍ എന്നും 
ഒരു സജീവ സാന്നിദ്ധ്യമായി നിലകൊണ്ട്‌ വിശ്രമ 
മില്ലാതെ തന്റെ അവസാന ഹൃദയമിടിപ്പുവരെ 
കാതോലിക്കേറ്റിന്റെ സ്വാത്ര്ത്രയത്തിനുവേണ്ടി നില 
കൊള്ളുകയും പ്രസംഗിക്കുകയും “എന്റെ ദൈവം 
എന്റെ സഭ” എന്ന്‌ ഉറക്കെ വിളിച്ച്‌ ഒരു ധീരസേനാ 
നായകനെപ്പോലെ തന്റെ ജീവിതാന്ത്യംവരെയും 
്രവര്‍ത്തിച്ചു. തന്റെ മാധുര്യമേറിയ ശബ്ദം 
കൊണ്ടും പ്രവര്‍ത്തന പുണ്യം കൊണ്ടും സഭയുടെ 
ചരിത്രത്താളുകളില്‍ പതിഞ്ഞിട്ടുള്ള പാദമുദ്രകള്‍ 
എന്നും ഈ തലമുറയ്ക്കും വരുംതലമുറയ്ക്കും 
സഭാജീവിതത്തിന്‌ വഴികാട്ടിയാണ്‌. 


ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 


www.bethelpatrika.org] 2 | 





പത്രാധിപസമിതി 


മാനേജിംഗ്‌ എഡിറ്റര്‍ 6 പബ്ലിഷര്‍ 


അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 


മെത്രാഷോലീത്താ 

ഫോണ്‍: 0479-2453310, 2451331 
ചീഫ്‌ എഡിറ്റര്‍ 

റവ.ഫാ. ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 

ഫോണ്‍: 0479 - 2450287, 9447431096 

E-mail: frabrahamkoshy@ gmail.com 
എക്സികുട്ടീവ്‌ എഡിറ്റര്‍ 

റവ.ഫാ. വൈ. തോമസ്‌ 

ഫോണ്‍ : 0479 -2453551, 9495351959 
എഡിറ്റര്‍ 

ശ്രീ. സജി പട്ടരുമഠം 

ഫോണ്‍: 9446114346 
അസോസിയേറ്റ്‌ എഡിറ്റര്‍ 

റവ.ഫാ. സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ 

ഫോണ്‍: 0479- 2454504, 9947429667 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗീസ്‌ കടവില്‍ 

ഫോണ്‍: 0479 - 2457586, 9447776146 
വെബ്‌ അഡ്മിനിസ്‌ട്രേറ്റര്‍ 

ശ്രീ. ബിനു ചാക്കോ 

ഫോണ്‍: 0479 -2311692, 9446697328 

E-mail: binu303@ gmail.com 
അംഗങ്ങള്‍ 

റവ.ഫാ. തോമസ്‌ കൊക്കാഷറമ്പില്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 

റവ.ഫാ. ഐക്‌ പി. സാം 

റവ.ഫാ. മാത്യു ഏബ്രഹാം 

റവ.ഫാ. ഷിബു വര്‍ഗ്ഗീസ്‌ 

ശ്രീ. ജോസ്‌ പുതുവന 

ശ്രീ. ഷാജന്‍ മാത്യു 

ശ്ര. എബി അലക്സാണ്ടര്‍ 

പ്രൊഫ. ബിന്‍സി റെജി 


Bethel Pathrika. P.B. No. 38, 
Chengannur, Kerala. 689121 
Ph. / Fax : +91 479 2451331 
E-mail: bethelpatrika@ gmail.com 
website : www.bethelpatrika.org 





് 


താളുകളില്‍... 





ഇടയപത്രിക ; 
സര്‍വ്വര്‍ക്കും സ്വന്തം H 
തോമസ്‌മാര്‍ അത്താനാസിയോസ്‌ മെത്രാഷോലീത്താ i 
പിത്യ വിജ്ഞാനീയം i 
ഗീവര്‍ഗീസ്‌ സഹദ 


അഭി, മാത്യുസ്‌ മാര്‍ സേവേറിയോസ്‌ മെത്രാഷോലീത്ത 





ലേഖനം 











ബദലുകള്‍ ഇല്ലാതെയാകുമ്പോള്‍ 7 
ഫാ, തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ H 
H ലേഖനം i 
റ il മാതാപിതാക്കളെ അവഗണിക്കരുത്‌ i 
; ഫാ. വിനോദ്‌ ജോര്‍ജ്ജ്‌ ആസ്‌ട്രേലിയ i 
i 0 വിരിക്കുട്ടം പോലൊരു ജീവിതം ; 
$ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാഷോലീത്താ i 
വിരിക്കുട്ടം പോലൊരു ജീവിതം i 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 





വചന പരിച്ഛേദം i 
എല്ലാം നന്മയ്ക്കായി 
ഫാ. പി. വി. ജോണ്‍ 





വിശ്യസപഠനം 
കന്യകാമറിയം ഓര്‍ത്തഡോക്സ്‌ വീക്ഷണത്തില്‍ 
ഫാ. ഷിബു വര്‍ഗീസ്‌ 








ആരാധനാ വിജ്ഞാനീയം } 
ഉറങ്ങാത്ത കാവല്‍ക്കാരന്‍ H 
ഫാ, സഖറിയ പനയ്ക്കാമും H 
ജാ $ 

വചന ദീപ്തി 
$ 


ഫാ, ഡോ, നൈനാന്‍ വി, ജോര്‍ജ്ജ്‌ 





കവിത -കര്‍മ്മധീരനാം തിരുമേനി, 
മേരിക്കുട്ടി മാത്യു മംഗലം 

കവിത - ഗുരുവന്ദനം, 

ഉ. വൈ. കോശി വെണ്‍മണി 





; ദദ്രാസന വാര്‍ത്തകള്‍ 28 ; 
 ഫരിതപത്രിക 30 : 
; ബാലപത്രിക 31 : 
: സണ്ടസ്‌കുള്‍ വാര്‍ത്തകള്‍ 32 ; 
| 
; വരിസംഖ്യ പരസ്യ നിരക്കുകള്‍ | 
1 വര്‍ഷം 7 130 Cover Back Multy ¥ 6000 i 
12 വര്‍ഷം ¥ 260 Front Inner Multy Cd 4000 ; 
വര്‍ഷം ഒ Back Inner Multy ₹ 3500 ; 

ി Inner BW Half 7 1500; 
Favours received ¥ 500 ; 
ഞി CT gaa SUA 


ബഥേൽ പത്രികയില്‍ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങളിലെ ആശയങ്ങള്‍ ലേഖകരുടേത്‌ മാത്രമാണ്‌. 
അത്‌ മാസികയുടെ ഓദ്യോഗിക ആശയമല്ല - എന്ന്‌ പത്രാധിപര്‍ 





ഇമനാധിപത്യത്തിന്റെ ഏറ്റവും പരിപാവനമായ ഇടമായിട്ടാണ്‌ നിയമനിര്‍മ്മാണ സഭകള്‍ ഗണിക്ക 
പ്പെടുന്നത്‌. ജനപക്ഷത്തിനും ഇടപെടലുകള്‍ക്കും ഇന്ത്യയുടെ ഭരണഘടനാ ശില്‍പികള്‍ കണ്ടെത്തിയ 
നിയമസഭകള്‍ ഇന്നും സാധാരണ പൌരന്റെ സ്വപ്നവും പ്രതീക്ഷയുമാണ്‌. തികച്ചും ജനാധിപത്യ 
ശൈലിയിലുള്ള സുതാര്യമായ ഭരണനിര്‍വ്ൃഹണത്തിന്റെ പ്രതീകമായി ഗണിക്കപ്പെടുന്ന നിയമസഭ 
കള്‍ നിയന്ത്രിക്കപ്പെടുന്നത്‌ ക്ലിപ്തമായ ചട്ടങ്ങളുടെയും നടപടി ക്രമങ്ങളുടെയും പിന്‍ബലത്തിലാണ്‌. 

ഉന്നതമായ ജനാധിപത്യം മൂല്യം പുലര്‍ത്തുന്നു എന്ന്‌ അവകാശപ്പെടുന്നു കേരള നിയമസഭ. ഓരോ 
മലയാളികളും ലജ്ജിച്ചു തലതാഴ്ത്തേണ്ട ചില നാണംകെട്ട നാടകീയ രംഗങ്ങള്‍ക്കു സാക്ഷ്യം വഹി 
ക്കുന്നത്‌ ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങള്‍ വച്ചുപുലര്‍ത്തുന്ന ഏതൊരു പരനെയും ഞെട്ടിപ്പിക്കു 
ന്നതാണ്‌. തെരുവ്‌ ശണ്ഠകളെപ്പോലും തോല്‍പ്പിക്കുമാറ്‌ കേരളത്തിലെ നിയമസഭാ സാമാജികര്‍ പര 
സ്പരം ഏറ്റമുട്ടിയത്‌ ദയനീയ കാഴ്ചയായി. 

വിവേകവും സമചിത്തതയും കാര്യാരവവും കാത്തുസുക്ഷിക്കുന്നവര്‍ വിദ്യാര്‍ത്ഥികളെപ്പോലെ 
പരസ്പരം തല്ലുകൂടുകയും കടിക്കുകയും ഒക്കെ ചെയ്യുന്നത്‌ ദൃശ്യമാദ്ധ്യമങ്ങളിലൂടെ കണ്ടപ്പോള്‍ തല 
താഴ്ത്തിപ്പിടിക്കാനേ നിര്‍വ്വാഹമുള്ളൂ. 

നിയമനിര്‍മ്മാണ സഭകള്‍ ഏറ്റവും അധികം സമയം കൂടുന്നത്‌ ജനാധിപത്യ മൂല്യങ്ങളുടെ സംര 
ക്ഷണത്തിന്‌ ആവശ്യമാണ്‌. എന്നാല്‍ പ്രതിഷേധത്തിന്റെ സ്ഥിരം വേദിയായി നിയമനിര്‍മ്മാണ സഭ 
കള്‍ മാറ്റപ്പെടുന്നത്‌ ആശാവഹമായ കാഴ്ചയല്ല. കേവലം അരമണിക്കൂര്‍ സമയംകൊണ്ട്‌ മിക്കദിനങ്ങ 
ളിലും നിയമസഭകള്‍ കൂടിപ്പിരിയുന്നത്‌ ഇപ്പോള്‍ പതിവ്‌ കാഴ്ചയാണ്‌. വാര്‍ത്താപ്രാധാന്യം ലഭിക്കു 
ന്നതുകൊണ്ട്‌ നിയമനിര്‍മ്മാണത്തിനു പകരം സമരവേദിയായി നിയമസഭകള്‍ മാറ്റപ്പെടുന്നത്‌ പ്രതി 
രോധിക്കപ്പെടേണ്ടതാണ്‌. 

നിയമസഭാകാലം വെട്ടിച്ചുരുക്കി ഒളിച്ചോടുന്നതും ജനാധിപത്യത്തിനു ഭൂഷണമല്ല. സുതാര്യമായ 
നടപടിക്രമങ്ങളും ആദര്‍ശശുദ്ധിയുമുള്ള രാഷ്ട്രീയവും അഴിമതി രഹിതമായ ഭരണവും കാഴ്ചവയ്ക്കാന്‍ 
കഴിയുമ്പോള്‍ നിയമസഭകളുടെ നടുത്തളങ്ങള്‍ ശാന്തമാകും. 

പ്രക്ഷുദ്ധമായ നിയമസഭകളുടെ നടുത്തളങ്ങളെ പഴിചാരി ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റുപോലും 
പൊതുചര്‍ച്ചയ്ക്ക്‌ വിധേയമാക്കാത്തത്‌ കുറ്റകരമായ അവസ്ഥയാണ്‌. ഏതോ ചടങ്ങ്‌ നിര്‍വ്വഹിക്കുന്ന 
തുപോലെ ബഡ്ജറ്റ്‌ ക്ൈൈകിയകൊണ്ടും കാവല്‍ സംരക്ഷണം കൊണ്ടും പത്തുമിനിറ്റ്‌ കൊണ്ട്‌ അവ 
തരിപ്പിച്ച്‌ ലഡു വിതരണം ചെയ്യാന്‍ അതില്‍ എന്ത്‌ മഹത്തായ വിഷയമാണ്‌ ഉള്ളത്‌. ജനാധിപത്യത്തെ 
കളിയാക്കുന്ന പ്രക്രിയയായി മാത്രമേ ഈ തമാശകളെ വിലയിരുത്തുവാന്‍ കഴിയുകയുള്ളൂ. 

സനഖ്യര്പദമായ നടപടിചട്ടങ്ങളുടെ പ്രഖ്യാപനംകൊണ്ടും അന്ധമായ രാഷ്ട്രീയ വൈരാഗ്യം 
കൊണ്ടും ആള്‍ബലവും കൈക്കരുത്തും കൊണ്ട്‌ നിയമസഭകളുടെ പ്രസക്തി നഷ്ടപ്പെടുമ്പോള്‍ ഇരി 
ക്കുന്ന കമ്പ്‌ മുറിക്കുന്ന വിഡ്ഡിത്തം ആവര്‍ത്തിക്കപ്പെടുകയാണ്‌. 


തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോലീത്ത 


www.bethelpatrika.org] 4 | 


പിതൃ വിജ്ഞാനീയം 


അഭി. ഡോ. മാത്യുസ്‌ മാര്‍ 
സേവേറിയോസ്‌ മെത്രാഷോലീത്ത 


വി. ഗീവര്‍ഗീസ്‌ സഹദാ 


ലിബിയ (Lybia) പ്രദേശത്ത്‌ സിലേനെ 
(Sylene) പട്ടണത്തില്‍ ഒരു ദിവസം ഗീവറുഗീസ്‌ 
(സഹദാ) പട്ടാളമേധാവി, കുതിരപ്പുറത്ത്‌ യാത്ര 
ചെയ്ത്‌ എത്തി. അവിടെ സമീപമുള്ള ഒരു ചതു 
പ്പുനിലത്തില്‍ പട്ടണത്തെ മുഴുവന്‍ വിഷവായു 
ഉഛ്വസിച്ച്‌ മലിനമാക്കിക്കൊണ്ടിരുന്ന ഒരു മഹാ 
സര്‍പ്പം കിടന്നിരുന്നു. ചില പരിഭാഷകളില്‍ അഗ്നി 
തുപ്പുന്ന സര്‍പ്പമെന്നും മറ്റു ചിലതില്‍ പറക്കുന്ന 
സര്‍പ്പം, മഹാവിഷ സര്‍പ്പം, തീച്ചിറകുള്ള സര്‍പ്പം 
എന്നിങ്ങനെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 

പട്ടണവാസികള്‍ ഒരുമിച്ച്‌ കൂടി ഇതിനെ കൊല്ലു 
വാന്‍ പല പ്രാവശ്യം ശ്രമിച്ചിരുന്നുവെങ്കിലും 
അതിന്റെ ഉഛ്വാസവായു അതികഠിന വിഷം ആ 
യിരുന്നതിനാല്‍ അവര്‍ ഓരോ സമയത്തും 
പിന്നോക്കം പായുകയാണു ചെയ്തത്‌. ആയതി 
നാല്‍ ഈ സര്‍പ്പം പട്ടണത്തിലേക്കു കയറി വരാ 
തിരിക്കുവാന്‍ അത്‌ കിടന്നിരുന്ന സ്ഥലത്ത്‌ രണ്ട്‌ 
ആടുകളെ വീതം ഓരോ ദിവസവും എറിഞ്ഞുകൊ 
ടുത്തിരുന്നു. ആടുകള്‍ തീര്‍ന്നപ്പോള്‍ മനുഷ്യനെ 
ഇരകളായി എറിഞ്ഞുകൊടുക്കുവാന്‍ അവര്‍ തീരു 
മാനിച്ചു. ഏതു കുടുംബത്തില്‍ നിന്ന്‌ മനുഷ്യനെ 
എറിഞ്ഞുകൊടുക്കണമെന്നുള്ളത്‌ അവര്‍ ചീട്ടിട്ടു 
തീരുമാനിച്ചിരുന്നു. 

വി. ഗീവറുഗീസ്‌ സഹദാ അതുവഴി വന്ന 
ദിവസം പട്ടണമേധാവി (രാജാവ്‌) യുടെ ഏക 
മകളെ പാമ്പിന്‌ എറിഞ്ഞുകൊടുക്കുവാന്‍ ചീട്ടു 
വീണിരുന്നു. അവള്‍ക്കു പകരം എറിഞ്ഞുകൊടു 
ക്കപ്പെടുവാന്‍ ആരും മുമ്പോട്ടുവന്നില്ല. രാജാവ്‌ 
ദുഃഖത്തിലാണ്ടു. അയാളുടെ അവിവാഹിതയായ 
മകള്‍ മണവാളനെ എതിരേല്‍ക്കുവാന്‍ അണി 
യുന്ന വിവാഹ വസ്ത്രങ്ങള്‍ ധരിച്ച്‌ ആഭരണ ഭൂഷി 
തയായി മരണത്തെ സ്വീകരിപ്പാന്‍ അഗ്നിസര്‍പ്പ 
ത്തിന്റെ മുന്നിലേക്ക്‌ അടുക്കുകയായിരുന്നു. ശോക 
മൂകമായ ഈ രംഗത്തിന്റെ തീവ്രത മനസ്സിലാക്കി 
യേശു ക്രിസ്തുവിനോടു പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ ഗീവ 
റുഗീസ്‌ സഹദാ കുതിരപ്പുറത്തിരുന്നുകൊണ്ടു 
തന്നെ സര്‍പ്പത്തോടടുത്ത്‌ അതിനെ തന്റെ കയ്യി 
ലുണ്ടായിരുന്ന കുന്തം കൊണ്ട്‌ നിലത്തോടു 
ചേര്‍ത്തുകുത്തി. തുടര്‍ന്ന്‌ അദ്ദേഹം യുവതിയുടെ 





അരക്കെട്ടു വാങ്ങി സര്‍പ്പത്തിന്റെ കഴുത്തില്‍ കുടു 
ക്കിട്ടുകെട്ടി അവളുടെ കയ്യില്‍ ഏല്പിച്ചു. അവള്‍ 
നിഷ്പ്രയാസം സര്‍പ്പത്തെ വലിച്ചുകൊണ്ട്‌ പട്ടണ 
മധ്യത്തിലെത്തി. മാരക സര്‍പ്പത്തെ കണ്ട്‌ ജന 


ങ്ങള്‍ ഓടി ഒളിക്കുവാന്‍ ശ്രമിച്ചു. “ഭയപ്പെടേണ്ട; 
നിങ്ങള്‍ യേശുക്രിസ്തുവില്‍ വിശ്വസിച്ച്‌ സ്നാന 
മേല്‍ക്കുവാന്‍ തയ്യാറാണെങ്കില്‍ ഞാന്‍ ഈ 
പാമ്പിനെ കൊന്നുകളയാം” എന്ന്‌ വി. ഗീവറുഗീസ്‌ 
സഹദാ അവരോടു പറഞ്ഞു. രാജാവും ജനങ്ങളും 
സസന്തോഷം അത്‌ സ്വീകരിച്ചു. ഗീവറുഗീസ്‌ 
സഹദാ സര്‍പ്പത്തെകൊന്നു. അതിന്റെ ശവശരീരം 
അകലെക്കൊണ്ടു പോയിക്കളയുവാന്‍ നാലു കാ 
ളവണ്ടികള്‍ വേണ്ടിവന്നു. 

സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ പതി 
നയ്യായിരം പുരുഷന്മാര്‍ അന്ന്‌ യേശുക്രിസ്തുവില്‍ 
വിശ്വസിച്ച്‌ സ്നാനമേറ്റു. രാജാവ്‌ വളരെയധികം 
പണം ഗീവറുഗീസ്‌ സഹദായിക്കു സമ്മാനിച്ചു. 
അതു മുഴുവന്‍ പാവപ്പെട്ടവര്‍ക്കു കൊടുക്കുവാന്‍ 
അദ്ദേഹം രാജാവിനെ തിരിച്ചേല്‍പ്പിച്ചു. കൂടാതെ 
സഹദാ യാത്രയാകുന്നതിനുമുമ്പ്‌ രാജാവിനു നാലു 


www.bethelpatrika.org] 5 | 





നിര്‍ദ്ദേശങ്ങള്‍ നല്‍കി. 1) രാജാവ്‌ ക്രിസ്തീയ ദേവാ 
ലയങ്ങള്‍ പരിരക്ഷിക്കണം. 2) പുരോഹിതന്മാരെ 
ബഹുമാനിക്കണം. 3) രാജാവ്‌ എല്ലാ ആരാധനാദി 
വസങ്ങളിലും ദേവാലയത്തില്‍ സന്നിഹിതനാകണം. 
4) ദരിദ്രന്മാരോട്‌ കരുണ കാണിക്കണം. 
ഗീവറുഗീസ്‌ സഹദായുടെ രക്തസാക്ഷിമരണം 

ഡയോക്ശേഷ്യന്‍, മാക്സിമസ്‌ എന്നീ ച്രക 
വര്‍ത്തിമാരുടെ കാലത്ത്‌ റോമാ സാ്മാജ്യത്തില്‍ 
ക്രിസ്ത്യാനികള്‍ വളരെ പീഡിപ്പിക്കപ്പെട്ടു. പലരും 
വിശ്വാസം ഉപേക്ഷിച്ചു. ക്രിസ്ത്യാനികള്‍ക്കെതി 
രായി റോമാ ചക്രവര്‍ത്തി പുറപ്പെടുവിച്ച വിളംബരം 
പൊതുജനമദ്ധ്യത്തില്‍ പരസ്യമായി കീറിക്കളഞ്ഞു 
കൊണ്ട്‌ പുറജാതി ദേവന്മാരെ നിഷേധിച്ചു 
കൊണ്ടും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം 
ഉറക്കെ പ്രഖ്യാപിച്ച ഗീവറുഗീസ്‌ സഹദായെ പുറ 
ജാതി ക്ഷ്രേതങ്ങളുടെ ഭരണത്തലവനായ ദേദ്യാ 
നോസ്‌ അറസ്റ്റു ചെയ്തു. മുന്നോട്ടു നീങ്ങുവാന്‍ 
മടിച്ച സഹദായെ കയറില്‍ കെട്ടിത്തൂക്കി അടിച്ചു. 
തുടര്‍ന്ന്‌ അദ്ദേഹത്തെ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പു ശരീ 
രത്തില്‍ ചേര്‍ത്തുവച്ചു പീഡിപ്പിച്ചു. പക്ഷേ യേശു 
ക്രിസ്തുവിന്റെ ശക്തിയാല്‍ അദ്ദേഹം ആരോഗ്യ 
വാനായിത്തന്നെ ഇരുന്നു. മാരകമായ വിഷം അദ്ദേ 
ഹത്തിനു കൊടുത്തു. യാതൊരു ദോഷവും സഹ 
ദായ്ക്കു സംഭവിക്കാതിരുന്നതു കണ്ടപ്പോള്‍ വിഷം 
കൊണ്ടുവന്നയാള്‍ മാനസ്സാന്തരപ്പെട്ടു ്രിസ്ത്യാ 
നിയായി രക്തസാക്ഷിമരണം പ്രാപിച്ചു. കൂടുതല്‍ 
കടുത്ത പരീക്ഷകളിലേക്കു സഹദാ നയിക്കപ്പെട്ടു. 

രണ്ടു രഥങ്ങളുടെ ച്രകങ്ങളില്‍ സഹദായുടെ 
ഓരോ കാലുകള്‍ ബന്ധിച്ചശേഷം കുതിരകളെ 
കെട്ടിയ രഥങ്ങള്‍ വിപരീത ദിശകളിലേക്ക്‌ 
ഓടിച്ചെങ്കിലും രഥങ്ങള്‍ അനങ്ങാതെ നിന്നു. 
അരിശം കൊണ്ട ദേദ്യാനോസ്‌ സഹദായെ തിള 
പ്പിച്ച ഈയ ദ്രാവകത്തില്‍ ഇട്ടു; അതുകൊണ്ടും 
സഹദായ്ക്ക്‌ യാതൊരു ദോഷവും സംഭവിച്ചില്ല. 
പീഡന രീതികളൊന്നും ഫലപ്പെടുന്നില്ലെന്നു കണ്ട 
ഭരണാധിപന്‍ സഹദായെ പുറജാതി ക്ഷേത്രത്തിനു 
മുമ്പില്‍ കൊണ്ടുനിര്‍ത്തി ആ ദേവന്മാരോടു 
്രാര്‍ത്ഥിക്കുവാനും ബലി അര്‍പ്പിക്കുവാനും ആവ 
ശ്യപ്പെട്ടു. ഗീവറുഗീസ്‌ സഹദായുടെ പരാജയം 
കണ്ടു സന്തോഷിക്കുവാന്‍ നഗരനിവാസികളെല്ലാം 
കൂടി. സഹദാ യേശുക്രിസ്തുവിനോട്‌ ഉച്ചത്തില്‍ 
പ്രാര്‍ത്ഥിച്ചു. 

ആകാശത്തുനിന്നു തീയിറങ്ങി; ക്ഷേത്രത്തിന്റെ 


എപ്രിത 2015 


Y (€ 
x തി 
ട്‌ (ക്‌ 
കെട്ടിടങ്ങളും വിഗ്രഹങ്ങളും പുരോഹിതന്മാരും 
വെന്തുനശിച്ചു. ഭൂമി പിളര്‍ന്ന്‌ അവരെ വിഴുങ്ങി 
കളഞ്ഞു. ഇതുകണ്ട്‌ ദേദ്യാനോസിന്റെ ഭാര്യ അല 
ക്സ്രണ്ട ക്രിസ്തുവില്‍ വിശ്വസിച്ചു. കോപം പൂണ്ട 
ദേദ്യാനോസ്‌ സഹദായെ വാളുകൊണ്ടു വെട്ടിക്കൊ 
ല്ലിച്ചു. സഹദായെ പീഡിപ്പിച്ചു വിശ്വാസം ഉപേക്ഷി 
പ്പിച്ച്‌ ക്രിസ്തീയ സഭയിലേക്കുള്ള ജനങ്ങളുടെ ഒഴ 
മൂക്കു തടയാന്‍ ശ്രമിച്ച ദേദ്യാനോസ്‌ സഹദായെ ശിര 
ഛേദം ചെയ്യിപ്പിച്ചു. എന്നാല്‍ ക്രിസ്തീയ സഭയിലേ 
യ്ക്ക്‌ ധാരാളം പേര്‍ ചേര്‍ന്നു. കൊല സ്ഥലത്തു 
നിന്നും തിരിച്ചുപോകാന്‍ ഒരുങ്ങിയ ദേദ്യാനോസും 
പീഡനസ്ഥലത്തുവച്ചു തന്നെ തീയ്ക്കിരയായി. 
ഗീവറുഗീസ്‌ സഹദായുടെ ഓര്‍മ്മ 

പാശ്ചാത്യ - പൌരസ്ത്യ സഭകള്‍ നാലാം 
നൂറ്റാണ്ടു മുതല്‍ തന്നെ ഗീവറുഗീസ്‌ സഹദായുടെ 
ഓര്‍മ്മപ്പെരുന്നാള്‍ ഏപ്രില്‍ 23 ടാം തീയതി 
ആഘോഷിക്കുന്നു. തെക്കന്‍ സിറിയയില്‍ എദ്റാ 
എന്ന ഒരു സ്ഥലത്തെ പള്ളിയുടെ ഭിത്തിയില്‍ ഗീവ 
റുഗീസ്‌ സഹദായുടെ നാമം എ. ഡി. 346 മുതല്‍ 
മുദ്രണം ചെയ്തത്‌ കണ്ടിരുന്നുവെന്ന്‌ Burch hart, 
Porter, Hogg എന്നീ ചരിത്രകാരന്മാര്‍ രേഖപ്പെടു 
ത്തിയിട്ടുണ്ട്‌. 

ഗീവറുഗീസ്‌ സഹദായുടെ ഓര്‍മ്മപ്പെരുനാള്‍ 
വളരെ പുരാതനമെന്നു മാത്രമല്ല സഭയിലുടനീളം 
വളരെ വേഗത്തില്‍ പ്രചരിക്കുകയും ചെയ്തു. പല 
സ്തീന്‍ നാട്ടിന്റെ ഏകദേശം മദ്ധ്യഭാഗത്ത്‌ ശമ 
ര്യക്കും യഹുദയ്ക്കും ഇടയ്ക്ക്‌ എമ്മാവൂസിന്‌ 
വടക്കു പടിഞ്ഞാറായി കിടക്കുന്ന ലിദാ എന്ന 
സ്ഥലത്ത്‌ വി. ഗീവറുഗീസ്‌ സഹദായുടെ തിരുശേ 
ഷിപ്പുകള്‍ സ്ഥിതിചെയ്യുന്നു വെന്നും ആരാധന നട 
ത്തപ്പെടുന്നുവെന്നും ആറാം നൂറ്റാണ്ടില്‍ തീര്‍ത്ഥാ 
ടകരായിരുന്ന തെയോഡോഷിയോസ്‌, ആര്‍കുല്‍ഫ്‌ 
എന്നിവര്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. ഫ്രഞ്ചു കുരിശു 
യുദ്ധക്കാര്‍ക്ക്‌ എ. ഡി. 1089 ജൂണ്‍ 28 -ാം തീയതി 
അന്ത്യോക്യയില്‍ വച്ച്‌ വി. ഗീവറുഗീസ്‌ സഹദാ 
്രത്യക്ഷപ്പെട്ടതായി മാര്‍മെസ്മറിയിലെ വില്യം 
അദ്ദേഹത്തിന്റെ ചരിത്രപുസ്തകത്തില്‍ രേഖപ്പെ 
ടുത്തി. കുരിശു യുദ്ധത്തില്‍ നിന്നും തിരിച്ചുവന്ന 
റിച്ചാര്‍ഡ്‌ ഒന്നാമന്‍ രാജാവ്‌ വി. ഗീവറുഗീസ്‌ സഹ 
ദായുടെ മദ്ധ്യസ്ഥതയിലുള്ള വിശ്വാസം ഇംഗ്ലണ്ടില്‍ 
പ്രചരിപ്പിച്ചു. അതോടെ വി. ഗീവറുഗീസ്‌ സഹ 
ദായെ ഇംഗ്ലീഷുകാര്‍ (warrior saint) പടയാളിയായ 


പരിശുദ്ധന്‍ എന്ന്‌ വിശേഷിപ്പിക്കുവാന്‍ തുടങ്ങി. യ 


www.bethelpatrika.org] 6 | 


9 ര പ്‌ 


SN 
= 


ലേഖനം 


ഫാ. തോമസ്‌ വര്‍ഗ്ഗീസ്‌ അമയില്‍ 


ബദലുകളില്ലാ എന്നമുദ്രാവാക്യം ഉയര്‍ത്തി 
പടര്‍ന്നുപന്തലിച്ച മുതലാളിത്ത വ്യവസ്ഥിതിയുടെ 
ഉപഉല്‍പ്പന്നം എന്നനിലയിലാണ്‌ ഉപഭോഗതയെ 
വിലയിരുത്തുന്നത്‌. ആശയങ്ങളെയും ആഗ്രഹങ്ങ 
ളെയും സാമൂഹ്യമൂല്യങ്ങളെയും നേട്ടങ്ങളുടെ 
മാധ്രം മാനദണ്ഡത്തില്‍ നിര്‍വ്വചിക്കുവാന്‍ പ്രേരി 
പ്പിക്കുന്ന തത്വശാസ്ത്രമാണ്‌ ഉപഭോഗത. ഇവിടെ 
യാണ്‌ മുതലാളിത്തവും ഉപഭോഗതയും ഒരു പിതാ 
വിന്റെ സന്തതികള്‍ തന്നെയാണ്‌ എന്ന്‌ വിശേഷി 
പ്പിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനം. അപരന്റെ കണ്ണു 
നീരിന്‌ വിലയില്ലെന്നും വിപണിയാണ്‌ ദൈവ 
മെന്നും ലോകം ചിന്തിച്ചുതുടങ്ങുമ്പോള്‍ അതു 
യര്‍ത്തുന്ന വേദശാസ്ത്ര പ്രതിസന്ധികള്‍ നിരവ 
ധിയാണ്‌. സര്‍വ്വതും കൂട്ടിവെക്കുവാന്‍ ആഗ്രഹി 
ക്കുന്ന മാനുഷിക ബോധങ്ങളെ അവസാനതുളളി 
ചോര വരെ വിട്ടുകൊടുത്ത്‌ നേടുന്ന ക്രിസ്തുവി 
ലുള്ള സ്വാതന്ത്യം ബദലുകള്‍ സൃഷ്ടിക്കുന്നു 
എന്ന ആര്‍ജ്ജവത്തോടെ പറയാന്‍ സാധിക്കുമെ 
ങ്കില്‍ ബദലുകള്‍ ഉണ്ട്‌ എന്ന്‌ പ്രവാചക ബോധ്യ 
ത്തോടെ വിളിച്ചുപറയുവാന്‍ കഴിയും. എന്നാല്‍ 
ഈ ആര്‍ജ്ജവത്വത്തിന്‌ മാന്ദ്യം സംഭവിക്കുന്നതു 
മൂലമാണ്‌ ബദലുകള്‍ ഇല്ലാ എന്ന മുദ്രാവാക്യം 
വീണ്ടും വീണ്ടും കനം വെയ്ക്കുന്നത്‌. 


ഉപഭോഗത്തിന്റെ അടിസ്ഥാനം പണം ആണ്‌. 
കൂട്ടിവെക്കുന്നതും, വേലികെട്ടി വളച്ചെടുക്കുന്നതും, 
സ്റ്റോക്ക്‌ എക്സ്ചേഞ്ചുകളിൽ നിക്ഷേപിക്കുന്നതും 


ബദലുകള്‍ 
ഇല്ലാതെയാകുമ്പോള്‍ 


മാത്രമാണ്‌ ധനമെന്ന്‌ ഉപഭോഗത പഠിപ്പിക്കുമ്പോള്‍ 
സുകൃതമൂല്യങ്ങള്‍ക്കും ധാര്‍മ്മിക സംസ്കൃതി 
കള്‍ക്കും വിലയില്ലാതാകും. സകലത്തിന്റെയും 
മാനദണ്ഡം പണമായി മാറുമ്പോഴാണ്‌ “കമ്പോള 
വല്‍ക്കരണം”, “ഹിഡനിസ്റ്റിക്‌, “നാര്‍സിസ്റ്റിക്‌' തുട 
ങ്ങിയ പദ്രപയോഗങ്ങള്‍ക്ക്‌ പ്രചാരം ലഭിക്കുന്നത്‌. 
ഒരു മനുഷ്യന്‍ സര്‍വ്വലോകവും നേടിയാലും 
അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാല്‍ എന്തു 
പ്രയോജനം എന്ന വേദപുസ്തക ഓര്‍മ്മപ്പെടു 
ത്തല്‍ എന്തിനേയും ഏതിനേയും ലാഭത്തിന്റെ 
കണ്‍കോണുകളിലൂടെ കാണുവാനും വ്യാഖ്യാനി 
ക്കുവാനും ആഗ്രഹിക്കുന്ന ഉപഭോഗ മൂല്യങ്ങള്‍ക്ക്‌ 
കടുത്ത വെല്ലുവിളിയാണ്‌. 

കോര്‍പ്പറേറ്റ്‌ താല്‍പ്പര്യങ്ങള്‍ ആവശ്യക്കാരന്റെ 
ആവശ്യങ്ങളെ ഞെരുക്കി ഇല്ലാതെയാക്കുമ്പോള്‍ 
അടിമത്വം പുതിയ രൂപത്തില്‍ പിറവിയെടുക്കും. 
സ്വന്തം ആവശ്യങ്ങളും അഭിരുചികളും പോലും 
സ്വയമായി നിര്‍ണ്ണയിക്കുവാന്‍ കഴിയാത്ത ഗതികേ 
ടിന്‌ അടിമത്വം എന്നപദമാണ്‌ ചേരുക. തൊഴിലാ 
ളികള്‍ക്ക്‌ ആവശ്യമുള്ള ഉല്‍പ്പന്നങ്ങള്‍ അവര്‍ക്ക്‌ 
ഒരിക്കലും നിര്‍മ്മിക്കാന്‍ കഴിയാതെ അവരുടെ 
അധ്വാനശേഷി പണത്തിനു വില്‍ക്കേണ്ടിവരുന്നു 
എന്ന കാറല്‍ മാര്‍ക്സിന്റെ വിലാപവും ഉപഭോഗ 
തയുടെ വല്ലാത്ത കടന്നുകയറ്റങ്ങള്‍ക്കു നടുവിലാ 


v 


ണ. 








മാസ്‌ കണ്‍സപ്ഷന്‍ എന്ന തത്വശാസ്ത്രത്തി 
ലൂന്നി പ്രചരിപ്പിക്കപ്പെടുന്ന ഉപഭോഗ സംസ്കാരം 
ഉപഭോക്താക്കളെ നിഷ്ക്കരുണം തീരുമാന്റപ്രകി 
യയില്‍ നിന്ന്‌ ആട്ടിയോടിക്കുന്നു. തനതായ വിശ്വാ 
സസംഹിതകളെ തകര്‍ത്ത്‌ ആഗോളസംസ്കാര 
ത്തിന്റെ സാധ്യതകളിലേക്ക്‌ സമൂഹത്തെ നയി 
ക്കുക എന്നത്‌ ഉത്തരാധുനീകതയുടെ ലക്ഷ്യമാണ്‌. 
ഉത്തരാധുനിക പ്രതിഭാസങ്ങളെ ഭംഗിയായി അവ 
തരിപ്പിച്ച വാള്‍ട്ടര്‍ (്രൂം എറ്റ്‌ ആന്‍ഡേഴ്‌സന്റെ ചിന്ത 
യില്‍ ലോകം ഒരു രംഗവേദിയാണ്‌. ഈ രംഗവേദി 
യില്‍ എല്ലാറ്റിന്റെയും ചേതോവികാരം ഉപഭോഗത 
യാണ്‌. അതുകൊണ്ടാണ്‌ രാഷ്ട്രീയം സ്റ്റേജ്‌ മാനേ 
ജ്‌ മെന്റായും വാര്‍ത്തകള്‍ സെന്‍സേഷണല്‍ 
ആയും ജേര്‍ണലിസം കച്ചവടമായും ബഹുജനമാ 
ധ്യമങ്ങള്‍ ലൈംഗിക മാധ്യമങ്ങളായും (്രയന്‍ 
മക്നയര്‍) മാറ്റപ്പെടുന്നു. കൊക്കക്കോളയും 
പെപ്സിയും മക്ഡോണാര്‍ഡ്‌ ഹോട്ടലുകളും 
കെന്റക്കി ഫ്രൈഡ്‌ ചിക്കനും ഒക്കെചേര്‍ന്ന്‌ ഒരു 
ക്കുന്ന ഉപഭോഗതയുടെ മായാലോകത്ത്‌ മൂന്നാം 
ലോകത്തിന്റെ പട്ടട ധൃതിയില്‍ ഒരുക്കപ്പെടുന്നു. 
ലോകത്തിന്റെ വിവിധ രുചികള്‍ ഇല്ലാതെയാക്കി 
ഒരേ രുചിക്കൂട്ടിലേക്ക്‌ മാനവികതയെ എത്തിക്കുന്ന 
“ഫ്ളേവര്‍ എഞ്ചിനിയറിംഗ്‌” ആരംഭിച്ചകാലത്താണ്‌ 
നാം ജീവിക്കുന്നത്‌. 


ഉപഭോഗസംസ്കാരം വിലയിരുത്തിയ ബ്രോദി 
ലെയറുടെ ചിന്തകള്‍ പ്രസക്തമാണ്‌. അദ്ദേഹം 
പറഞ്ഞു “നാം വസ്തുക്കളെ അല്ല ഉപയോഗിക്കു 
ന്നത്‌ ചിഹ്നങ്ങളെയാണ്‌”. സര്‍വ്വീസ്‌ മേഖലയും, 
സാമൂഹ്യ ബന്ധങ്ങളും അനുഭവങ്ങളും വില്‍ക്കു 
വാന്‍ ഉള്ള ചരക്കുകളായി മാറ്റപ്പെടുമ്പോള്‍ 
ഇതെല്ലാം സ്വാഭാവികമായ പരിണാമമാണ്‌ എന്നാ 
ശ്വാസത്തിലാണ്‌ പലരും. മക്‌ഡോണാള്‍ഡ്‌ ഉല്‍പ്പ 
ന്നങ്ങള്‍ വിശപ്പിന്റെ മാത്രം ഉത്തരമല്ല അത്‌ ഒരു 
സംസ്കാരത്തിന്റെ ആഗിരണം കൂടിയാണ്‌ നിര്‍വ്വ 
ഹിക്കുന്നത്‌. ഇത്‌ മനസ്സിലാക്കാന്‍ കഴിയുന്നില്ലെ 
ങ്കില്‍ കണ്ണുണ്ടായിട്ടും കാണാതെ കുരുടന്മാരായി 
വര്‍ത്തിക്കുന്ന വരെപ്പറ്റിയുള്ള വേദപുസ്തക 
വിലാപം അമ്പര്‍ത്ഥമാകും. 


പരസ്യവും വിപണനവും ഒന്നുപോകുന്ന രീതി 
യില്‍ ചൂഷണത്തിനുള്ള സാധ്യതകള്‍ വല്ലാതെ 
വര്‍ദ്ധിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങള്‍ക്കുതന്നെ 
നാം അറിയാതെ പുതിയ നിര്‍വ്വചനങ്ങള്‍ കൈവ 
രിക്കപ്പെടുന്നു. ലഭ്യമായ സാഹചര്യത്തില്‍ സംത്ൃ 
പ്തനായിരുന്ന മനുഷ്യനെ ആവശ്യങ്ങളുടെ 
പുതിയ മാസ്മരിക ലോകത്തിലേക്ക്‌ ആനയിച്ച്‌ കട 


OSSAE യുടെ ചരിത്ര രചനയ്ക്കായി ചില പഴയ 
പ്രസിദ്ധീകരണങ്ങളുടെയും രേഖകളുടെയും 
കോപ്പികള്‍ ആവശ്യമുണ്ട്‌. OSSAE യുടെ 
ഓദ്യോഗിക പ്രസിദ്ധീകരണം എന്ന നിലയില്‍ 
ബഹു. കണിയാമ്പറമ്പിലച്ചന്‍ ചീഫ്‌ എഡിറ്ററായി 
1972-ല്‍ ആരംഭിച്ച്‌ രണ്ടു മൂന്നു വര്‍ഷത്തിനകം 
നിന്നുപോയ “ദ്‌ സണ്‍ഡേസ്കൂള്‍” (THE SUN- 
pAY SCHOOL) എന്ന ത്രൈമാസികയുടെ ലക്ക 
ങ്ങള്‍ കൈവശമുള്ളവര്‍ അറിയിക്കുക. മലങ്കരസഭ 
യോജിച്ചു നിന്ന ഈ കാലഘട്ടത്തില്‍ ഹെഡ്മാ 
സ്റ്റര്‍, ഇന്‍സ്പെക്ടര്‍, ഡയറക്ടര്‍, ഡിസ്ട്രിക്ട്‌ - 
ഭദ്രാസന പ്രതിനിധി തുടങ്ങിയ നിലകളില്‍ 
പ്രവര്‍ത്തിച്ചിരുന്നവരുടെ കൈവശം ഈ പ്രസിദ്ധീ 
കരണം കാണാനിടയുണ്ട്‌. സണ്‍ഡേസ്ക്കൂള്‍ സമാ 
ജം, MSSA എന്നിവയുടെയും OSSAE യുടെ 
പ്രാരംഭകാലത്തെയും ഭരണഘടനകള്‍, പാഠപു 
സ്തകങ്ങള്‍, ക്രേന്ര വാര്‍ഷിക റിപ്പോര്‍ട്ടുകള്‍, 
സര്‍ക്കുലറുകള്‍ തുടങ്ങിയവയുടെ കോപ്പികളും 
കൈവശമുള്ള സണ്‍ഡേസ്കുളുകളും വ്യക്തി 
കളും വിവരമറിയിക്കുമല്ലോ. ഫോട്ടോകോപ്പികള്‍ 
അയച്ചുതന്നാലും മതിയാകും. ചരിത്രരേഖകള്‍ പര 
മാവധി കോഡീകരിച്ചാല്‍ വരും തലമുറയ്ക്കു 
അതു പ്രയോജനപ്പെടുമല്ലോ. എല്ലാവരുടെയും 
സഹകരണം പ്രതീക്ഷിക്കുന്നു. വിശദ വിവര 
ങ്ങള്‍ക്ക്‌ ബന്ധപ്പെടുക. വര്‍ഗീസ്‌ ജോണ്‍ തോട്ട 
പ്പുഴ 9446412907. 


ഡയറക്ടര്‍ ജനറല്‍, സണ്‍ഡേസ്ക്കൂള്‍ ഓഫീസ്‌, 
ദേവലോകം, കോട്ടയം-686004 ഫോണ്‍: 0481-2572890 





ത്തിന്റെ വടം കഴുത്തില്‍ ചുറ്റി നിര്‍ദ്ദയം കൊല്ലുന്ന 
നരഹത്യകളാണ്‌ നമുക്കു ചുറ്റുമുള്ളത്‌. 
സകലവും പൊതുവക എന്നെണ്ണുന്ന പുതിയ 
മാനവികതയിലുന്നിയുള്ള ക്രിയാത്മക സമീപന 
ശൈലിയാണ്‌ ആദിമ ക്രൈസ്തവ സമൂഹത്തെ 
എന്നും വേറിട്ട്‌ നിര്‍ത്തുന്നത്‌. പീഡകന്മാര്‍ക്കെതി 
രെയുള്ള ചെറുത്തുനില്പ്‌ കാര്യക്ഷമമായത്‌ ഈ 
ആശയത്തിന്റെ പിന്‍ബലത്തിലാണ്‌. അധികാര 
ങ്ങള്‍ക്കോ വാഴ്ചകള്‍ക്കോ ഉയരത്തിനുള്ളതിനോ 
ഭൂമിയിലുള്ളതിനോ ക്രിസ്തുവിലുള്ള സ്നേഹ 
ത്തില്‍ നിന്ന്‌ എന്നെ അടര്‍ത്തിമാറ്റുവാന്‍ കഴിയു 
കയില്ല എന്ന അപ്പോസ്തോലിക പ്രഖ്യാപനം 
ഉണ്ടായതും ദൈവരാജ്യമൂല്യങ്ങളുടെ അതിശക്ത 
മായ വ്യാപനങ്ങള്‍ക്ക്‌ നടുവിലാണ്‌. ഉണ്ണാനും ഉടു 


www.bethelpatrika.org] 8 | 








പ്ലാനും ഉണ്ടെങ്കില്‍ മതിയെന്നുവയ്ക്കു വാന്‍ 
ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്‌ ദേവാല 
യത്തിന്റെ അകത്തളം പോലും കച്ചവടമാക്കി മാറ്റി 
യവരോടുള്ള തീരാത്ത പ്രതികരണം മൂലമാണ്‌. 
സംഘടിതമായ വിലപേശലുകള്‍ക്കോ വൈകാരി 
കമായ മുദ്രാവാക്യങ്ങളോ ഉയര്‍ത്താതെ പച്ചയായ 
മനുഷ്യനായി ജീവിച്ച ക്രിസ്തു പ്രാര്‍ത്ഥനയില്‍ 
നിന്നും പ്രവര്‍ത്തനങ്ങളില്‍ നിന്നും മാറ്റി നിര്‍ത്താ 
നാഗ്രഹിച്ചത്‌ ഉപഭോഗതയാണ്‌. അന്നന്നേക്കുള്ള 
ആഹാരം തരണമെ എന്ന്‌ പ്രാര്‍ത്ഥിക്കാന്‍ പഠിപ്പിച്ച്‌ 
ആത്മീയതയില്‍ നിന്നും, പാറമടക്കുകളിലും വയ 
ലേലകളിലും അന്തിയുറങ്ങി ജീവിതശൈലികളില്‍ 
നിന്നും ഉപഭോഗതയെ തുരത്തിയോടിച്ചു. 
ഒരുപോലെ ലോകത്തിന്‌ വിളക്കും ഉപ്പും ആയിത്തീ 
രാനുള്ള നിയോഗം സഭയെ പരമേല്‍പ്പിച്ചു. ഈ 
ബോധ്യമുള്‍ക്കൊണ്ടെ കര്‍തൃ ശിഷ്യന്മാര്‍ 
ലോകത്തെ കീഴ്മേല്‍ മറിച്ചു. ഈ കീഴ്മേല്‍ മറി 
ക്കല്‍ സാധ്യമായത്‌ സായുധവിപ്ലവങ്ങള്‍കൊണ്ടോ 
ജനകീയമുന്നേറ്റങ്ങള്‍ കൊണ്ടോ ആയിരുന്നില്ല. 
മറിച്ച്‌ ലോകത്തിന്റെ മുമ്പില്‍ ആത്മവിശ്വാസ 
ത്തോടെ അവതരിപ്പിക്കാന്‍ കഴിഞ്ഞ ക്രിസ്തുവി 
ലുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകള്‍ 
മൂലമായിരുന്നു. എന്നാല്‍ ഉത്തരാധുനീകതയില്‍ 
ദാത്യം മറന്ന്‌ ഉപഭോഗതയ്ക്ക്‌ സഭ കീഴടങ്ങുന്നു 
എന്ന വിമര്‍ശനം ഫലപ്രദമായി പ്രതിരോധിക്കു 
വാന്‍ ഇനിയും നമുക്ക്‌ കഴിഞ്ഞിട്ടില്ല. ബദലുകള്‍ 
സൃഷ്ടിക്കുവാന്‍ നിയോഗമുള്ള സഭ ആയുധം വച്ച്‌ 
കീഴടങ്ങിയാല്‍ പിന്നെ നമുക്കു വിളിക്കുവാനുള്ള 
മുര്രാവാക്യം ഒന്നുമാ്തരം “ബദലുകളില്ല'. 
നോംചോക്സിയുടെ പ്രവാചകതുല്യമായ ഒരു 
ഓര്‍മ്മപ്പെടുത്തലുണ്ട്‌ “നല്ലതിനുവേണ്ടി യാതൊരു 
സാധ്യതകളുമില്ല എന്നനിലയിലാണ്‌ നിങ്ങള്‍ 
(പവര്‍ത്തിക്കുന്നതെങ്കില്‍, നല്ലതിനു വേണ്ടി 
യാതൊരു മാറ്റവും നടക്കുന്നില്ല എന്നതിന്‌ നിങ്ങള്‍ 
ഗ്യാരന്റി നില്‍ക്കുകയാണ്‌. തിരഞ്ഞെടുപ്പ്‌ നമ്മുടേ 
താണ്‌. അത്‌ നിങ്ങളുടേതാണ്‌. അത്‌ ഒരിക്കലും 
മറന്നുപോകാന്‍ പാടില്ല”. 

ഉള്ളതിലാണ്‌ ഉണ്മ (Having is being) 
എന്നചിന്ത ഉപഭോഗതയില്‍ ശക്തമാകുമ്പോള്‍ 
നിത്യ ജീവന്റെ സാദ്ധൃത വഴുതിപ്പോകുന്നു 
എന്നാണ്‌ ക്രിസ്തു ധനവാനായ മനുഷ്യനെ പഠി 
പ്പിച്ചത്‌ (മത്തായി 19:16-22). മൂല്യമുള്ളതിനെ എന്തു 
വിലകൊടുത്തും സംരക്ഷിച്ച്‌ അതില്‍ തന്റെ ഉണ്മ 
കണ്ടെത്തുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ക്ക്‌ നിതൃജീ 
വന്‍ നഷ്ടപ്പെട്ടുപോകും എന്നാണ്‌ ക്രിസ്തുവിന്റെ 
ഓര്‍മ്മപ്പെടുത്തല്‍. ഉപഭോഗസംസ്കാരത്തില്‍ 


ഏപ്രില്‍ 2015 


Y ( 

ര ത 
ടര (കക്ക 
നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഡിമാന്റായി 
കാണുകയും അത്‌ ശമിപ്പിക്കുവാന്‍ അദ്ധ്വാനം 
ചെയ്ത്‌ കാലാന്തരത്തില്‍ അവയൊക്കെ അഡിക്ഷ 
നായി മാറുന്ന ദുരന്തത്തിനാണ്‌ നാം സാക്ഷ്യം 
വഹിക്കുന്നത്‌. ഇവിടെയാണ്‌ കുരിശെടുക്കുന്ന 
ശിഷ്യത്വത്തെപ്പറ്റി ക്രിസ്തു വാചാലനായത്‌. തന്റെ 
ശിഷ്യന്മാരെപ്പോലും നിരാശപ്പെടുത്തി കാൽവറി 
യിലെ പരമയാഗത്തിന്റെ അനിവാരൃത ക്രിസ്തു 
അരക്കിട്ടുറപ്പിച്ചത്‌ കവി സച്ചിദാനന്ദന്റെ ഒരു ഓര്‍മ്മ 
പ്പെടുത്തലുണ്ട്‌ “നമ്മുടെ സമൂഹം അതിവേഗം 
ഉത്തരാധുനിക അവസ്ഥയിലേക്ക്‌ പുരോഗമിക്കുക 
യാണ്‌. ഈ സമൂഹം കെട്ടുകാഴ്ചകളുടെ സമൂഹ 
മായി മാറിക്കൊണ്ടിരിക്കുന്നു”. കൂടുതല്‍ നിറപ്പൊ 
ലിമയുള്ളതിനെ ആര്‍ജ്ജിക്കുന്നതിലാണ്‌ ഇന്ന്‌ 
താല്പര്യം. ഉപഭോഗസംസ്കാരം ഗുണപരതയെ 
ക്കാള്‍ കാഴ്ചകള്‍ക്കാണ്‌ മുന്‍തൂക്കം കൊടുക്കുന്ന 
ത്‌. കല്ലറകളുടെ പുറം വെള്ളപൂശി വൃത്തിയാക്കു 
ന്നവരെയും കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കു 
കയും ചെയ്യുന്നവരെ ക്രിസ്തു രൂക്ഷമായി വിമര്‍ശി 
ക്കുന്നത്‌ വല്ലപ്പോഴും ഓര്‍ക്കുന്നത്‌ നല്ലതാണ്‌. 
മാധ്യമകാഴ്ചകള്‍ മനസ്സുകളുടെ കോളനിവല്‍ക്ക 
രണത്തില്‍ വിജയിക്കുമ്പോള്‍ കാലത്തെ വിവേചി 
ക്കുവാന്‍ കഴിയാത്ത ശിഷ്യസമൂഹത്തെപ്പറ്റിയുള്ള 
ക്രിസ്തുവിന്റെ നൊമ്പരം അര്‍ത്ഥപൂര്‍ണ്ണമാകുന്നു. 
നമുക്കുള്ളത്‌ എന്ന പൊതുവികാരം എനിക്കുള്ളത്‌ 
എന്ന സ്വാര്‍ത്ഥവികാരത്തിന്‌ വഴിമാറുന്ന ഉപഭോഗ 
സ്വാധീനത്തില്‍ സ്നേഹിതനുവേണ്ടി ജീവനെ 
കൊടുക്കുന്ന സ്നേഹത്തെപ്പറ്റി ക്രിസ്തു പഠിപ്പി 
ച്ചത്‌ ബദലുകള്‍ തന്നെയാണ്‌. എന്തും പെറുക്കി 
ക്കൂട്ടുവാന്‍ നമ്മെ നിര്‍ബന്ധിക്കുന്ന സൂപ്പര്‍മാര്‍ക്കറ്റ്‌ 
സംസ്കാരത്തില്‍ അവനവന്‌ ആവശ്യമുള്ളത്‌ 
മാത്രം ശേഖരിക്കുവാന്‍ നാളെത്തേക്ക്‌ ശേഷിപ്പി 

ക്കാതിരിക്കുവാനും ദൈവം ഓര്‍മ്മിപ്പിക്കുന്നുണ്ട്‌. 


വഴിയോരക്കാഴ്ചകള്‍ എല്ലാവരെയും അമ്പരപ്പി 
ക്കുന്നതുമൂലം വേറിട്ടവഴികളില്‍ നടക്കുവാന്‍ 
നമുക്ക്‌ പ്രയാസം ഉണ്ടാകും. ജീവിതശൈലികള്‍ 
കൊണ്ട്‌ എനിക്ക്‌ ബദലുകള്‍ സൃഷ്ടിക്കാന്‍ കഴി 
യാത്തതുകൊണ്ട്‌ അതൊക്കെ അപ്രായോഗികം, 
അറുപഴഞ്ചന്‍, ഉട്ടോപ്യന്‍ എന്നൊക്കെപറഞ്ഞ്‌ 
തള്ളിക്കളയാനും എളുപ്പമാണ്‌. എന്നാല്‍ ക്രിസ്തു 
ജാലകം നമുക്കു മുമ്പില്‍ തുറന്നിട്ട ബദലുകളെ 
ഇല്ലാ എന്ന്‌ പറയുവാന്‍ എങ്ങനെയാണ്‌ സാധിക്കു 
ക. ബദലുകള്‍ ഉണ്ട്‌. ബദല്‍ ജീവിതം ക്രിസ്തു 
ജീവിതമാണ്‌ എന്നെങ്കിലും പറയുവാന്‍ മു 


സാധിക്കേണ്ടതല്ലേ. ടം 


www.bethelpatrika.org] 9 | 


ന fe 
ന്‌ പി 


ന 


8 ന. 


മാതാപിതാക്കളെ ജവബിക്കരുത്‌ 


ഴ്‌ 
FA 


ലേഖനം 





ഫാ. വിനോദ്‌ ജോര്‍ജ്‌ 
ആസ്ട്രേലിയ 


ഈ തലകെട്ട്‌ എത്ര വര്‍ഷങ്ങളായി മലയാളി 
കേള്‍ക്കുകയും വായിക്കുകയും ചെയ്യുന്നു. മലയാ 
ളിയുടെ ജീവിത സാഹചര്യം അനുദിനം മാറുന്നത 
നുസരിച്ച്‌ തലകെട്ടിന്റെ പ്രസക്തി പിന്നയും വര്‍ദ്ധി 
ക്കുന്നതായി അനുഭവപെടുന്ന പശ്ചാത്തലത്തി 
ലാണ്‌ ഈ കുറിപ്പ്‌ വീണ്ടും എഴുതുവാന്‍ പ്രേരക 
മായത്‌. 

“മക്കളേ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ 
കര്‍ത്താവില്‍ അനുസരിപ്പീന്‍, അതു ന്യായമല്ലോ, 
നിനക്കു നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയില്‍ 
ദീര്‍ഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനേയും 
അമ്മയേയും ബഹുമാനിക്കുക.” (എഫേസ്യര്‍ 
6-1,2) 

അച്ചനമ്മമാരെ കേരളം എന്നാണ്‌ മറന്നു തുട 
ങ്ങിയത്‌? നിരാലംബരായ മുതിര്‍ന്നവര്‍ വഴിയരി 
കിലും വൃദ്ധസദനങ്ങളിലും പെരുകുമ്പോള്‍ 
സ്നേഹവും സംരക്ഷണവും നല്‍കുവാന്‍ ബാധ്യ 
തപ്പെട്ടവര്‍ എവിടേക്കാണ്‌ ഓടി ഒളിക്കുന്നത്‌? 

മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതും സംര 





ന്ന eres ധാര്‍മ്മിക 
അവകാശവും കടമയും ആണെന്ന സത്യം 
പിന്നെയും പിന്നെയും പറഞ്ഞു കൊണ്ടിരിക്കയാ 
ണ്‌. പ്രത്യേകിച്ച്‌ വിദേശ രാജ്യങ്ങളിലെ മലയാളി 
കളില്‍ കണ്ടുവരുന്ന വളരെ സങ്കടകരമായ ജീവിത 
രീതിയും മാനസിക അവസ്ഥയും ഏവരേയും 
ചിന്തിപ്പിക്കേണ്ടതാണ്‌. 

മാതാപിതാക്കള്‍ക്ക്‌ ദൈവം മക്കളെ ദാനമായി 
തന്നു എന്നതുപോലെ മക്കള്‍ക്ക്‌ മാതാപിതാക്കളെ 
ലഭിച്ചു എന്നത്‌ മനസിലാക്കണം. സംസ്കാര 
സമ്പന്നരെന്ന്‌ അഭിമാനിക്കുന്ന മലയാളിയുടെ 
മര്യാദലംഘനമാണ്‌, മാതാപിതാക്കളെ അവഗണി 
ക്കുന്നതും കരിവേപ്പില പോലെ തള്ളി കളയുകയും 
ചെയ്യുന്നത്‌. ലോകത്തിന്റ വിവിധ ഭാഗങ്ങളിലേക്ക്‌ 
മലയാളി തന്റെ ജീവിത പശ്ചാത്തലം വിപുല 
പെടുത്തു മ്പോള്‍ അവന്റെ ധാര്‍മികതയും 
മര്യാദയും പൂര്‍ണ്ണമായി നഷ്ടപെടുത്തുന്നത്‌ വേദ 
നാജനകമാണ്‌. 

അലോസരങ്ങള്‍ക്ക്‌ ഇടയായാലും ഇല്ലായ്മകള്‍ 
പോലും പങ്കിട്ടെടുക്കുന്നതിന്റെ വലിയ ആഹ്ളാദം 
അനുഭവിച്ച കൂട്ടുകുടുംബങ്ങളുടെ സമൂഹമായിരു 
ന്നു നമ്മുടേത്‌. ജീവിത സാഹചര്യങ്ങളാകെ മാറി 
പ്പോകുകയും അണു കുടുംബങ്ങള്‍ ഏറുകയും 
ചെയ്ത ഇക്കാലത്ത്‌ പോയ കാലത്തേക്കുള്ള 


www.bethelpatrika.org] 10 | 





ഗൃഹാതുരമായ തിരിഞ്ഞുനോട്ടമല്ല, തിരിച്ചറിവോ 
ടെയുള്ള തിരുത്തല്‍ നടപടികളാണ്‌ ആവശ്യം. 
കാരണം കൂട്ടുകൂടും ബങ്ങള്‍ക്ക്‌ പുതിയ സാമൂ 
ഹിക ക്രമത്തില്‍ നിലനില്‍പുണ്ടാവില്ല. 
വാര്‍ധക്യം പല കുടുംബങ്ങളിലും ബാധ്യതയാ 
കുന്നു എന്നതാണു സമുഹത്തിന്റെ പുതിയ രോ 
ഗം. ഏറെയും, മെച്ചപെട്ടജീവിത സാഹചര്യമുള്ള 
വീടുകളിലാണിതെന്നതു നമ്മെ ഇരുത്തി ചിന്തി 
പ്പിക്കേണ്ടതാണ്‌. സാമ്പത്തികമായ താങ്ങിനെ 
ക്കാള്‍ ഉപരി സാന്ത്വനത്തിന്റെതായ തലോടലാണു 
വാര്‍ധക്യം പലപ്പോഴും കാംക്ഷിക്കുന്നത്‌. 
വര്‍ഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്ന 
മലയാളികളില്‍ പലരും അവരുടെ മാതാപിതാ 
ക്കളെ വൃദ്ധ സദനത്തിലും മറ്റ്‌ ആതുര മേഖല 
യിലും ആക്കിയിരിക്കുകയാണ്‌. അവരെ ഒന്നു 
കാണാന്‍ പോലും പലരും കേരളത്തിലേക്ക്‌ വരു 
ന്നില്ല എന്നത്‌ ദു:ഖ സത്യമാണ്‌. പത്തും പതി 
നഞ്ചും വയസുള്ള അവരുടെ കുട്ടികളില്‍ പലരും 
അവരുടെ അപ്പൂപ്പന്മാരേയും അമ്മൂമ്മമാരേയും 
ഇതുവരെ കണ്ടിട്ടില്ല എന്നതും നമ്മുടെ കേരള 
ത്തിന്റ വലിയ സങ്കടമാണ്‌. 
വിദേശ രാജ്യങ്ങളില്‍ ശുശൂഷ അനുഷ്ഠിക്കുന്ന 
വിവിധ സഭാ വിഭാഗങ്ങളിലെ വൈദികര്‍ അവര 
വരുടെ വിശ്വാസി സമൂഹത്തോട്‌ ഏറ്റവും കൂടു 
തല്‍ ഉദ്ബോധിപ്പിക്കുന്നതും ബോധവത്ക്കരിക്കു 
കയും ചെയ്യുന്നത്‌ ഈ വിഷയമാണ്‌. മാതാപിതാ 
ക്കള്‍ക്ക്‌ നല്‍കേണ്ട സ്നേഹവും ശുശ്രൂഷയും 
എതമാത്രം വിലപെട്ടതുമാണന്ന്‌ വിശ്വാസി സമൂ 
ഹത്തോട്‌ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശ 
രാജ്യങ്ങളിലെ നമ്മുടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ പ്രായമാ 
യവരെ ആദരിക്കേണ്ടത്‌ ഏങ്ങനെയെന്ന്‌ അറിഞ്ഞു 
കൂടാ. മലയാളിയുടെ സംസ്കാരവും തനിമയും 
ധാര്‍മ്മിക ബോധവും പുതിയ തലമുറകളിലേക്ക്‌ 
കൈമാറുവാന്‍ കഴിയാതെ വരുന്നത്‌ വിദേശ 
രാജ്യങ്ങളിലെ പോരായ്മയാണന്നത്‌ പറയാതിരി 
ക്കാന്‍ വയ്യാ. കുഞ്ഞുങ്ങള്‍ക്ക്‌ ആദരവും ബഹുമാ 
നവും കണ്ടുപഠിക്കുവാനും കേട്ടു പഠിക്കുവാനും 
സാധിക്കാതെ വരുന്നത്‌ ഇന്നിന്റെ ശാപമാണ്‌. 
വൃദ്ധരായ അച്ചനമ്മമാരെ ഉപേക്ഷിച്ചുപോ 
കുന്ന മക്കള്‍ക്കു പിഴയും തടവു ശിക്ഷയും ലഭി 
ക്കുന്ന നിയമം നമ്മുടെ രാജ്യത്ത്‌ നിലവിലുണ്ട്‌. 
വയോധികരെ സംരക്ഷിക്കുന്നതിനായി മക്കള്‍ക്കോ 
ബന്ധുക്കള്‍ക്കോ നല്‍കുന്ന പണവും, സംര 
ക്ഷണം നല്‍കാതിരുന്നാല്‍ തിരിച്ചെടുക്കുവാനും 
സംസ്ഥാന നിയമം വ്യവസ്ഥചെയ്യുന്നുണ്ട്‌. നിയമം 
നിലവില്‍ വന്നിട്ടും വൃദ്ധര്‍ അനാഥര്‍ തന്നെ. 


എപ്രിത് 2015 





സാജഇന്യ വൃക്കരോഗ നിര്‍ണ്ണയ ക്യാമ്പ്‌ 


ആറാട്ടുപുഴ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്ത 
ഡോക്‌സ്‌ അടവകയിലെ സെന്റ്‌ ജോര്‍ജ്‌ യുവ 
ജന പ്രസ്ഥാനവും വൈസ്‌ മെന്‍ ഇന്റര്‍നാഷ 
ണലിന്റെയും സംയുക്താഭിമുഖ്യത്തില്‍ 
സൌജന്യ വ്യക്കരോഗ നിര്‍ണ്ണയ ക്യമ്പും അവ 
യവദാന ബോധവല്‍ക്കരണ ക്ലാസും നടത്തി. 
ഫാ. ഡേവിഡ്‌ ചിരമേല്‍ ചെയര്‍മാനായ 
കിഡ്നി ഫെഡറേഷന്‍ ഓഫ്‌ ഇന്‍ഡ്യയുടെ 
സുരക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ്‌ 


ക്യാമ്പ്‌ സംഘടിപ്പിച്ചത്‌. ക്യാമ്പ്‌ ഫാ. വിനോദ്‌ 
ജോര്‍ജ്‌ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാ. 
ഏ്ബഹാം കോശി അദ്ധൃക്ഷനായിരുന്നു. 
അഡ്വ. ജോര്‍ജ്‌ കെ.മാത്യു, ഷിബു പീറ്റര്‍, പി. 
ഇ. വര്‍ക്കി, അനീഷ്‌ തെങ്ങുംപള്ളില്‍, ഈപ്പന്‍ 
ചാക്കോ, മോന്‍സി ജോസഫ്‌ എന്നിവര്‍ പ്രസം 
ഗിച്ചു. ഏതാ്‌ ഇരുനൂറില്‍ പരം വ്യക്തികള്‍ 
ക്യാമ്പില്‍ സംബന്ധിച്ചു. 





വൃദ്ധ സദനങ്ങള്‍ക്കും ചികില്‍സാ സാകര്യ 
ങ്ങള്‍ക്കും നിയമത്തില്‍ വ്യവസ്ഥ ഉണ്ട്‌. വ്യദ്ധജന 
ങ്ങള്‍ക്കു സൌജന്യ ചികില്‍സ ഉറപ്പാക്കാത്ത രാജ്യ 
ങ്ങളിലൊന്നാണ്‌ ഇന്‍ഡ്യ. സാമ്പത്തികമായി 
പിന്നോക്കം നില്‍ക്കുന്നവര്‍ക്ക്‌ പെന്‍ഷനും കേരളം 
പ്രഖ്യപിച്ചിട്ടുണ്ടെങ്കിലും അത്‌ എത്രമാത്രം ഗുണ 
ഭോക്താക്കളില്‍ എത്തിച്ചേരുന്നു? സര്‍ക്കാര്‍ തന്നെ 
വ്യദ്ധര്‍ക്ക്‌ തണലാകണമെന്നാണ്‌ സാമുഹൃശാ 
സ്ത്രജ്ഞരുടെ നിലപാട്‌. അതേ സമയം "ഹെല്‍പ്‌ 
ലൈനില്‍” കൂടി ബന്ധപ്പെടുന്ന വൃദ്ധര്‍ സഹായ 
മല്ല ഒന്നു സംസാരിക്കാനുള്ള അവസരമായിട്ടാണ്‌ 
ടെലിഫോണ്‍ ബന്ധത്തെ കാണുന്നത്‌. അതായത്‌ 
"ഒരു വാക്ക്‌ ” 'ഒരു തലോടല്‍” എന്നിവ പോലും 
മക്കള്‍ നിഷേധിക്കുന്നതിലാണു വൃദ്ധജനങ്ങളുടെ 
ദു:ഖം. De 


www.bethelpatrika.org] 11 | 


അനുസ്മരണം 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 


വീരിക്കുടടം 
പോലൊരു ജീവിതം 


(തുടര്‍ച്ച...) 





വാങ്ങുന്നതിനേക്കാള്‍ കൊടുക്കുന്നത്‌ ... 

സ്വന്തമായി ഒന്നുമില്ലായിരുന്നു. പക്ഷേ കൊടുത്തത്‌ 
വാരിക്കോരി. ഒന്നിനോടും മോഹവുമില്ലായിരുന്നു. പക്ഷേ 
തനിക്കു നല്‍കിയ ആരോടും ഒന്നും വേണ്ടന്നു പറഞ്ഞില്ല. 
പക്ഷേ തനിക്കു കിട്ടുന്നതിനേക്കാള്‍ വേഗത്തില്‍ അവ 
ആവശ്യക്കാരുടെ കൈയ്യിലെത്തി. കൊടുക്കുക എന്നത്‌ 
ജീവിതവൃതമാക്കിയ പ. പാമ്പാടി തിരുമേനി നല്‍കി 
യതെല്ലാം തനിക്കു ലഭിച്ചത്‌ മാത്രമല്ല, താന്‍ വിലമതിച്ചതു 
മായിരുന്നു. 

പ. വാകത്താനത്തു ബാവ (അന്നു റമ്പാന്‍), 1911 
വൃശ്ചികം 9-ന്‌ ... പാന്പാടി പള്ളിയിലേക്ക്‌ പോകയും ... 
അപ്ഛോള്‍ അവിടുത്തെ റമ്പാച്ഛന്‍ അവിടെ ഉണ്ടായിരുന്നു. 
അദ്ദേഹം കഥഠനായകനു സുഠിയാന? നാലു 
സുവിശേഷങ്ങള്‍ അടങ്ങിയ ഒരു പുസ്തകം 
ഓര്‍മ്മക്കായിട്ടു കൊടുക്കയും ചെയ്തു. ... എന്നു രേഖ 
പ്പെടുത്തുന്നുണ്ട്‌. പ. പാമ്പാടി തിരുമേനിയുടെ ഡയറി 
യിലെ ... 8 - വാകത്താനത്തെ റന്ചാച്ചന്‍ വന്നിരുന്നു. ... 10 
- റമ്പാച്ചന്‌ ഒരു ഏവ൯ന്‍ഗേല? സമ്മാനിച്ചു. .... എന്നീ പരാ 
മര്‍ശനങ്ങള്‍ ഇതു ശരിവയ്ക്കുന്നു. ഈ സമ്മാനത്തിന്‌ പ. 
പാമ്പാടി തിരുമേനി കല്‍പ്പിച്ചിരുന്ന വിലയറിയണെമങ്കില്‍ 
അദ്ദേഹത്തിന്റെ സ്വന്തം ഡയറിയിലെ 1912 മിഥുനം 30-ലെ 
... സ്വന്തം കൈച്ഛടയില്‍ എഴുതിയ നമസ്ക്കാരപുസ്തകം 
ബയന്റുചെയ്തു കിട്ടി. വളരെ പ്രയത്നിച്ചുണ്ടാക്കിയ ഈ 
പുസ്തകം കണ്ടിട്ടുംകണ്ടിട്ടും കൊത? അടങ്ങുന്നില്ല. ... 
എന്ന പരാമര്‍ശനവുമായി ചേര്‍ത്തുവായിക്കണം. വീണ്ടും 
പൌരസ്ത്യ കാതോലിക്കാ ആയി വാഴിക്കപ്പെട്ടശേഷം പ. 
വാകത്താനത്തു ബാവ ... 7927 മനം 11-൬) പാമ്വാടി റന്ചാ 
ച്ച൯ വള്ളിക്കാട്ടു പള്ളിയില്‍ വന്നു തിരിച്ചുപോയി. ഒരു 
വിരിയും മറ്റു സാമാനങ്ങളും കൊണ്ടുവരുകയും ചെയ്തു. 
... എന്നും രേഖപ്പെടുത്തുന്നുണ്ട്‌. കൃത്യമായി നാളാഗമം 
സൂക്ഷിച്ച പ. വാകത്താനത്തു ബാവ രേഖപ്പെടുത്തിയത്‌ 
ഇത്രയും. ഇടതു ചെയ്യുന്നത്‌ വലതുകൈ അറിയരുതെന്നു 
നിര്‍ബന്ധമുള്ള പ. പാമ്പാടി തിരുമേനിയുടെ രേഖപ്പെടു 
ത്താത്ത സമ്മാനങ്ങള്‍ എത്രമാത്രം? 

.. പൊന്നും വെള്ളിയും എനിക്കില്ല. എനിക്കുള്ളത്‌ 
ഞാന്‍ നിനക്കു തരാം. ... (പ്രക്സീസ്‌ 3. 6. പ്ശീത്താ) 

നല്ല ശമര്യാക്കാരന്‍ 


പ. പാമ്പാടി തിരുമേനിയിലൂടെ അദ്ദേഹത്തിന്റെ ഇഹ 





i 2 bd PO an 
ലോകജീവിതകാലത്തും പിന്നീടും നടന്ന അനേകം 
അത്ഭുത പ്രവര്‍ത്തികള്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. വരമൊ 
ഴിയില്‍ എത്താത്തവയിലൊന്ന്‌ ഒരു നല്ല ശമര്യാക്കാരന്റെ 
സാക്ഷ്യമാണ്‌. പശുവളര്‍ത്തലില്‍ ഉപജീവനമാര്‍ഗ്ഗം കണ്ടെ 
ത്തിയ ഒരു സാധാരണ കര്‍ഷക കുടുംബം. അവരെ ദുര്യോ 
ഗങ്ങള്‍ നിരന്തരം വേട്ടയാടിത്തുടങ്ങി. പശു ചാകുക, കറവ 
വറ്റുക, കിടാവ്‌ ചാകുക, ഗര്‍ഭം അലസുക ... ഇവയൊക്കെ 
നിത്യസംഭവമായി. ജീവിതം വഴിമുട്ടി. ദുരാത്മശക്തിയാ 
ണന്ന്‌ നാട്ടുകാര്‍ വിധിയെഴുതി. വീട്ടിലെ വല്യമ്മ പാമ്പാടി 
ദയറായില്‍ച്ചന്ന്‌ സങ്കടം ഉണര്‍ത്തിച്ചു. ദിവസം നിശ്ചയിച്ച്‌ 
പ. പാമ്പാടി തിരുമേനി ആ സാധു കുടുംബത്തിലെത്തി 
പ്രാര്‍ത്ഥിച്ചു. യാത്ര പറയുന്ന അവസരത്തില്‍ ഗൃഹനാഥ 
നോട്‌ അടുത്ത ഞായറാഴ്ച ദയറായിലെത്താന്‍ കല്പിച്ചു. 

അടുത്ത ഞായറാഴ്ച അവിടെയെത്തിയ ഗൃഹനാഥന്‌ 
വി. കുര്‍ബാന കഴിഞ്ഞപ്പോള്‍ പ. പാമ്പാടി തിരുമേനി കറ 
വയുള്ള ഒന്നാന്തരം ഒരു പശുവിനേയും കിടാവിനേയും 
നല്‍കി, കൊണ്ടുപോയി വളര്‍ത്തി ജീവിക്കുവാന്‍ കല്പി 
ച്ചു. ജീവസന്ധാരണമാര്‍ഗ്ഗം അടഞ്ഞിരുന്ന ആ കുടുംബ 
ത്തില്‍നിന്നും അതിനുശേഷം തിരുമേനി കാലംചെയ്യുന്ന 
വരെ വീഴ്ചകൂടാതെ എല്ലാ ഞായറാഴ്ചയും ഒരു കുപ്പി 
പാലുമായി ഒരാള്‍ ദയറായിലെത്തുമായിരുന്നു. പിന്നീട്‌ 
അവരുടെ തുരുത്തിയിലെ മാവ്‌ കുറഞ്ഞില്ല എന്നാണതി 
നര്‍ത്ഥം. ഇന്നും അവരുടെ നാലാം തലമുറക്കാര്‍ പ്രതിബ 
ന്ധങ്ങളില്ലാതെ ഗോപാലനംകൊണ്ട്‌ ഉപജീവിക്കുന്നു. 


www.bethelpatrika.org] 12 | 





... പിറ്റേ പ്രഭാതത്തില്‍ അയാള്‍ സര്രക്കാരനെ രണ്ടു 
ദീനോറോ എല്പിച്ചിട്ട്‌ അയാളോട്‌ - ഇവന്റെ കാര്യത്തില്‍ 
ശ്രദ്ധിക്കണം. കുടുതലെന്തെങ്കിലും നിങ്ങള്‍ ചെലവാക്കു 
ന്നുവെങ്കില്‍ ഞാന്‍ തിരിച്ചുവരു ന്വോള്‍ തന്നുകൊള്ളാം. 
... (ലൂക്കോ. 10. 35. പ്ശീത്താ) 

സുവിശേഷകന്‍ 

ഒട്ടും പ്രസംഗപടുവല്ലാത്ത, ഇടയധര്‍മ്മ പരിപലന 
ത്തിനുമാത്രം തന്റെ പര്‍ണ്ണശാലയില്‍നിന്നും പുറത്തിറങ്ങി 
യിരുന്ന പ. പാമ്പാടി തിരുമേനിയെ ഒരു മേല്‍ത്തരം സുവി 
ശേഷകന്‍ എന്നു വിശേഷിപ്പിച്ചാല്‍ മിക്കവരും നെറ്റിചു 
ളിക്കും. പക്ഷേ വേദവിധി അനുസരിച്ചും പുരാതന 
ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ചും വ്യാഖ്യാനിച്ചാല്‍ 
അദ്ദേഹം അത്‌ ആയിരുന്നു. ഡോ. പൌലൂസ്‌ മാര്‍ ഗ്രീഗോ 
റിയോസ്‌ എഴുതുന്നു:- 

... ദേവാലയത്തോടു ചെര്‍ന്നുള്ള മുറികളില്‍ പരദേ 
ശികളെ താമസിച്ചിച്ച്‌ അവരെ സ്വീകരിച്ച്‌ ശുശ്രുഷിക്കു 
ന്നതിനുള്ള സൌകര്യങ്ങളും പ്രധാന സ്ഥലത്തെ ദേവാല 
യങ്ങളില്‍ ചെയ്തിരുന്നു. ഇപ്രകാരം Hospitalityw)os 
പ്രതീകം ആയിത്തീര്‍ന്ന മുറികളില്‍ രോഗികള്‍ക്ക്‌ അത്യാ 
വശ്യത്തിനുള്ള മരുന്നുകള്‍ നല്‍കിയും, അവര്‍ക്ക്‌ താമ 
സത്തിനു വേണ്ട അത്യാവശ്യമയ സാഹചര്യങ്ങള്‍ 
സന്നദ്ധമാക്കിയും ആരംഭ കാലഘട്ടത്തില്‍ 
(Hospital)യികകന്ന പോലെ ചികില്‍സാ സകര്യങ്ങളും 
ഏര്‍പ്പെടുത്തിയിരുന്നു. Hospital എന്ന വാക്കുതന്നെ Hos- 
pitality എന്നതില്‍ നിന്നും രൂപംകൊണ്ടിട്ടുള്ളതാണ്‌. 
ആരാധന പോലെതമന്ന അതിഥി സത്ക്കാരത്തിന്റേയും 
ആതുര ശുശ്രുഷയുടേയും കേന്ദ്രങ്ങളായ? പുരാതന ദേവാ 
ലയങ്ങള്‍ പരിലസിച്ചിരുന്നു. കച്ഛദോക്യ൯ പിതാക്കന്മാ 
രുടെ (ബസേലിയോസ്‌ ഗ്രീഭഗാറിഭയോാസ്‌ പിതാക്കന്മാര്‍) 
കാലഘട്ടമായ നാലാം നുറ്റാണ്ടില്‍ ദേവാലയത്തോട്‌ 
ചേര്‍ന്ന്‌ പണികഴിച്പിച്ചിട്ടുള്ള മുറികളില്‍ ഇപ്രകാരമുള്ള 
ശുശ്രൂഷകള്‍ക്ക്‌ വളരെയധികം പ്രാധാന്യം നല്‍കിയിരു 
ന്നതായും കാണുന്നു. ... പ. പാമ്പാടി തിരുമേനിയുടെ 
ജീവിതം അറിഞ്ഞിട്ടുള്ളവര്‍ക്ക്‌ ഇനിയൊരു വിശദീകരണം 
ആവശ്യമില്ല. 

.. വീഡഡിതരോട്‌ സുവിശേഷം ഘോഷിക്കുവാ൯ 
കര്‍ത്താവ്‌ എന്ന അഭിഷേകം ചെയ്തിരിക്കുകയാല്‍ ദൈവ 
മായ കര്‍ത്താവിന്റെ ആത്മാവ്‌ എന്റെമേല്‍ ഇരിക്കുന്നു. 
ഹൃദയം തകര്‍ന്നവരെ മുറികെട്ടി സുഖപച്ചെടുത്തുവാനും 
തടവുകാര്‍ക്ക്‌ വിടുതലും ബദ്ധന്മാര്‍ക്ക്‌ സ്വതന്ത്രവും 
പ്രസംഗിപ്പാനും, കര്‍ത്താവിന്റെ പ്രസ്ാദവര്‍ഷവും നമ്മുടെ 
ദൈവത്തിന്റെ രകധാദിവസവും ഗ്രന്സിദ്ധമാക്കാനും ദുഃഖ 
തരെയെല്ലാം ആശ്വസിക്ചിച്ചാനും സെഹിയോനിലെ ദുഃഖ? 


എഏപ്രിത 2015 





തര്‍ക്ക്‌ വെണ്ണ?റിനു പകരം മഹത്വവും ദുഃഖത്തിനു പകരം 
ആനന്ദതെലവും സങ്കടമുള്ള മനസ്സിന്നു പകരം സ്തുതി 
എന്ന മേലങ്കിയും കൊടുച്ഛാനും അവന്‍ എന്നെ അയച്ച? 
രിക്കുന്നു. ... (ഏശായ 61. 1-2 പ്ശീത്താ) 
ദൈവപുരുഷന്‍ ദേശത്തുകൂടി കടന്നുപോയച്ചോള്‍ 


താന്‍ ബലഹ?നനും പാപിയുമാണന്നും, നിസാരനായ 
മനുഷ്യനാണന്നും ഉറച്ചു വിശ്വസിക്കുമ്പോഴും തന്നില്‍ 
നിക്ഷിപ്തമായ പൌരോഹിത്യ അധികാരത്തേക്കുറിച്ചും 
അതിന്റെ ശക്തിയേക്കുറിച്ചും പ. പാമ്പാടി തിരുമേനിയ്ക്ക്‌ 
വ്യക്തമായ ബോദ്ധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 
വീട്ടിലെ ചാത്തനേറ്‌ അവസാനിപ്പിച്ച സംഭവത്തിന്‌ എഴു 
തപ്പെടാത്ത ഒരു ഭാഗമുണ്ട്‌. ടി. ഭവനത്തിലേയ്ക്ക്‌ തിരു 
മേനി എഴുന്നള്ളിയപ്പോള്‍, മെത്രാന്മാരെ സ്വീകരിക്കാ 
നുള്ള ന്രസാണി പാരമ്പര്യപ്രകാരം കാര്‍ നിത്തുന്നിടം മു 
തല്‍ ആ വീടിന്റെ വരാന്തവരെ ഈന്തല്‍ പട്ടകള്‍ വിരിച്ചി 
രുന്നു. അതിലൂടെ നടന്നെത്തിയ പ. പാമ്പാടി തിരുമേനി, 
പുരയിടത്തിന്റെ അതിര്‍ത്തിക്കുള്ളിലെത്തിയപ്പോല്‍ 
ഈന്തല്‍പട്ടയില്‍ നിന്നുമാറി അവിടെ നിന്നു. ചെരുപ്പിനു 
ള്ളില്‍നിന്നും കാല്‍ വെളിയിലെടുത്ത്‌ മണ്ണില്‍ ചവുട്ടി. 
നിരന്തരമായി തുടര്‍ന്നിരുന്ന ചാത്തനേറ്‌ ആ വിനാഴിക 
യില്‍ പിടിച്ചുകെട്ടിയപോലെ അവസാനിച്ചു. അതിനു 
ശേഷമാണ്‌ വിട്ടില്‍ പ്രവേശിച്ച്‌ പ്രാര്‍ത്ഥിച്ചത്‌. ഭവനങ്ങ 
ളിലെ പ്രശ്‌നങ്ങള്‍ ഒഴിവാക്കിയ മറ്റു പല സന്ദര്‍ഭങ്ങളിലും 
ആ പുയിടങ്ങളില്‍ തന്റെ നഗ്നപാദങ്ങളാല്‍ സ്പര്‍ശിച്ച 
തായി വായ്മൊഴി വഴക്കങ്ങളുണ്ട്‌. 

... ശമഭാന്‍ വഴിയിലൂടെ വരുമ്വോള്‍, അദ്ദേഹത്തിന്റെ 
നിഴല്‍ എങ്കിലും അവരുടെമേല്‍ വീഴുവാന്‍ തക്കവണ്ണം 
രോഗികളെ കട്ടിലുകളില്‍ തെരുവുകളില്‍ കൊണ്ടുവന്നു 
കിടത്തിയിരുന്നു. ... (പ്രക്സീസ്‌ 5. 15. പ്ശീത്താ) 

പരദേശിയും പ്രവാസിയും 

ഇഹലോകത്തില്‍ താന്‍ പ്രവാന്ധിയും പരദേശിയുമാ 
ണന്ന ബോധമാണ്‌ പതിനേഴു വര്‍ഷത്തോളം തനിക്കായി 
താന്‍ പണികഴിപ്പിച്ച കബറിനുമുകളില്‍ കട്ടിലിട്ടിരുന്നു 
പ്രാര്‍ത്ഥിക്കാന്‍ പ. പാമ്പാടി തിരുമേനിയെ പ്രേരിപ്പിച്ചത്‌. 
അതിനാല്‍ത്തന്നെ ഇഹലോകത്തില്‍ സമ്പാദ്യങ്ങളോ 
സ്മാരകങ്ങളോ സ്ഥാപിക്കാനോ സ്മാരകശിലകള്‍ ശേഷി 
പ്പിക്കനോ അദ്ദേഹം ശ്രമിച്ചില്ല. തന്റേതെന്നു പറയാവുന്ന 
ഏക ഭാതീക സമ്പാദ്യം - പാമ്പാടി മര്‍ കുറിയാക്കോസ്‌ 
ദയറാ എന്ന തന്റെ ഭതീക വാസഗ്രേഹം - നിരുപാധികം 
സഭയ്ക്കു നല്‍കിയ ശേഷമാണ്‌ അദ്ദേഹം കടന്നുപോ 
യത്‌. 

1929 ഫെബ്രുവരി 16-ന്‌ മേല്‍പ്പട്ട സ്ഥാനമേറ്റശേഷം പ. 


www.bethelpatrika.org] 13 | 





പാമ്പാടി തിരുമേനി ആദ്യമായി ശിലാസ്ഥാപനം നടത്തി 
യത്‌ താന്‍ അലച്ലാച്ഛനി എന്നു സംബോധന ചെയ്യുകയും 
എന്റെ കാരണവര്‍ എന്നു വിശേഷിപ്പിക്കുകയും ചെയ്തു 
വന്ന കരിങ്ങണാമറ്റത്തില്‍ കൊച്ചുകോര പാമ്പാടിയില്‍ 
ആരംഭിച്ച സ്കുളിനാണ്‌. പേര്‍ മാര്‍ ഗ്രീശഗ്ഗാറിയോസ്‌ മ്മാ 
പ്ലോലന്റുല്‍ ഇംഗ്ലീഷ്‌ മിഡില്‍ സ്കുള്‍. (പിന്നീട്‌ എം.ജി. 
എം. ഹൈസ്ക്കൂള്‍.) പ. പാമ്പാടി തിരുമേനിയുടെ 30 അടി 
യന്തിരത്തിന്‌ മാര ഗ്രീഗോറിയോസ്‌ മെമ്മോറിയല്‍ അഭ 
യഭവനും ദയറാ പരിസരത്ത്‌ പ്രവര്‍ത്തനം ആരംഭിച്ചു. 
മേല്പട്ട സ്ഥാനത്തിന്റെ പ്രാരംഭത്തിലും അന്ത്യത്തിലു 
മായി സ്ഥാപിക്കപ്പെട്ട ഇവ രണ്ടും മാത്രമാണ്‌ അക്കാല 
ത്ത്‌ പ. പാമ്പാടി തിരുമേനിയുമായി ബന്ധപ്പെട്ട്‌ ആരംഭ 
മിട്ട സ്ഥാപനങ്ങള്‍. സ്ഥാപകര്‍ ഇതരരാണങ്കിലും അവ 
തന്റെ മുഖ്യ ഇഹലോക താത്പര്യങ്ങളെ - വിദ്യാഭ്യാസം, 
അഗതി പരിചരണം - ലക്ഷീകരിക്കുന്നവയായത്‌ 
യാദൃശ്ചികം മാത്രമാണന്നു പറയാനാവില്ല. 

. നല്ലപേര്‌ സമ്പത്തിനേക്കാള്‍ വിശിഷ്ടമാണ്‌. 
കാരുണ്യം പൊന്നിനേക്കാളും വെള്ളിയേക്കാളും മഹത്ത 
മാകുന്നു. ... (സദൃശ്യ വാക്യങ്ങള്‍ 22. 1. പ്ശീത്താ) 

ഞാന്‍ ശാരോനിലെ പുഷ്പമാകുന്നു... 

പ. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പൌലൂസ്‌ ദ്വിതീയന്‍ 
... നമ്മുടെ സഭയില്‍ ദേശത്തിന്റെ പേര്‌ ചേര്‍ത്ത്‌ വച്ച്‌ രണ്ട്‌ 
മഹാ പരിശുദ്ധന്‍മാരെ നാം പലപ്പോഴും പറയാറുള്ളത്‌. 
പരിശുദ്ധ പരുമല തിരുമേനിയും പരിശുദ്ധ പാമ്പാടി 
തിരുമേനിയും ... അത്‌ എന്താണ്‌ സുചിപ്പിക്കുന്നത്‌ എന്ന്‌ 
ചോദിച്ചാല്‍ പാമ്പാടി! തിരുമേനി ഈ ദേശത്ത്‌ 
താമന്സിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരുടേയും 
തിരുമേനിയാണ്‌ എന്ന സങ്കല്പം കൊണ്ടാണ്‌. ... എന്നു 
വിവരിക്കുമ്പോള്‍ അതിലുള്ളത്‌ പ്രാദേശിക സങ്കുചിതത്വ 
മല്ല. പാമ്പാടി പേഴമറ്റത്ത്‌ കുറിയാക്കോസ്‌ എന്ന കറിയാ 
ച്ചന്‍ പൊതുവിമന്റ്‌ ആളാകുവാ൯ ഒരിക്കലും ആഗ്രഹിക്കു 
കയോ അതിനായി പരിശ്രമിക്കുകയോ ചെയ്തില്ല. സ്വന്തം 
ആഗ്രഹത്തിനു വിരുദ്ധമായി അദ്ദേഹത്തിനു പൊരോ 
ഹിത്യ സ്ഥാനങ്ങള്‍ നല്‍കിയത്‌ പ. സഭയാണ്‌. അപ്പോഴൊ 
ക്കെയും അദ്ദേഹം ക്രമാനുസ്യണമായി പാമ്പാടി ശെമ്മാ 
ശനും പാമ്പാടി റമ്പാച്ചനും പാമ്പാടി തിരുമേനിയും മാത്ര 
മായിരുന്നു. പ. പരുമല തിരുമേനിയുടെ ആത്മീയ പിന്തു 
ടര്‍ച്ചക്കാരനും കോട്ടയത്തിന്റെ മെത്രാപ്പോലീത്തായുമടക്ക 
മുള്ള ചുമതലകള്‍ പ. സഭ അദ്ദേഹത്തിന്‌ ഏല്പിച്ചുകൊ 
ടുത്തു. തന്നാലാവുംവിധം അദ്ദേഹം അവയെല്ലാം ഭംഗി 
യായി നിവര്‍ത്തിച്ചു. എങ്കിലും ഉള്ളിന്റെയുള്ളില്‍ പാമ്പാ 
ടിയിലെ മാര്‍ യോഹന്നാന്‍ മാംദാനായുടെ പള്ളിയിലെ 


എപ്രിത 2015 


NER 
1 ആ ൮ 


ഒരു എളിയ ശുശ്രൂഷകന്‍ മാത്രമായിരുന്നു അദ്ദേഹം. 
സാഹചര്യം അതിനനുവദിക്കാതെ വന്നപ്പോള്‍ തനിക്കു 
സ്വതന്ത്രമായി ചരിക്കാവുന്ന പാമ്പാടിയിലെ മാര്‍ കുറിയാ 
ക്കോസ്‌ സഹദായുടെ പളളിയുടെ പരിചാരകനായി. അതാ 
യിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. അതിനുപരിയായ 
ലോകം പ. സഭ കാട്ടിയപ്പോള്‍ അവിടം സന്ദര്‍ശിച്ചു. 
ഏല്‍പ്പിച്ച ദത്യങ്ങള്‍ പൂര്‍ത്തിയായപ്പോള്‍ തന്റെ ദേവാ 
ലയത്തിന്റെ പ്രാകാരത്തിലേയ്ക്കു മടങ്ങി. 

പേഴമറ്റത്ത്‌ കുറിയാക്കോസ്‌, പ. പാമ്പാടി തിരുമേനി 
യായി വളര്‍ന്നപ്പോള്‍ മുന്‍പുകണ്ട മുഖങ്ങള്‍ മറന്നില്ല. 
ഓര്‍മ്മക്കുറവിലും തിരക്കിയത്‌ മുന്‍കാല സുഹൃത്തുക്ക 
ളെ. അവസാനം കത്തനാരുപട്ടം കൊടുത്തത്‌ തന്റെ ശുശ്രൂ 
ഷകന്‍ പി. സി. യോഹന്നാന്‍. 1964 ജൂണ്‍ 9-ന്‌ അന്ത്യമായി 
യാത്രാമൊഴി ചൊല്ലിയത്‌ 1899 ഫെബ്രുവരി 5-ന്‌ തന്നോ 
ടൊപ്പം ശെമ്മാശുപട്ടം ഏറ്റ സഹപാഠിയും ആജീവനാന്ത 
സുഹൃത്തുമായ പാമ്പാടിക്കണ്ടത്തില്‍ ഒ. സി. കുറിയാ 
ക്കോസ്‌ കത്തനാര്‍ക്ക്‌. പാമ്പാടിക്കാര്‍ അദ്ദേഹത്തെ നെഞ്ചി 
ലേറ്റി എന്നതിനേക്കാള്‍ മേല്‍സ്ഥാനങ്ങള്‍ ലഭിച്ചതുകൊണ്ട്‌ 
അദ്ദേഹം ഒരിക്കലും സ്വസമൂഹത്തില്‍നിന്ന്‌ സ്വയം അന്യ 
വല്‍ക്കരിച്ചില്ല എന്നതാണ്‌ കൂടുതല്‍ ശരി. ഒരു ദയറായ 
ക്കാരനോ മെത്രാനോ ആകുന്നത്‌ വരേണ്യവര്‍ഗ്ഗമായിമാറി 
സമൂഹത്തില്‍നിന്ന്‌ അകലാനോ, ആ സ്ഥാനത്തിന്റെ 
സ്വാധീനമുപയോഗിച്ച്‌ ജനത്തെ പീഡിപ്പിക്കാനോ ഉള്ള 
മാര്‍ഗ്ഗമായി അദ്ദേഹം കണ്ടില്ല. അതാണ്‌ അദ്ദേഹത്തെ 
പാമ്പാടി തിരുമേനിയായി നിലനിര്‍ത്തിയത്‌. 

... ഞാന്‍ കര്‍ത്താവിനോഒടൊരുകാര്യം യാചിച്ചു. ഞാന്‍ 
അന്വേഷിക്കുന്നതും അതുതന്നെയാകുന്നു. എന്റെ ആയു 
ഷ്ക്കാലമൊക്കയും കര്‍ത്താവിന്റെ ഭവനത്തില്‍ വസ്ധിച്ച്‌ 
കര്‍ത്താവിന്റെ സരന്ദര്യത്തെകണ്ട്‌, തന്റെ ആലയകാര്യം 
ശ്കമികരിക്കണമമന്നുള്ളതാകുന്നു. ... (സങ്കീ. 27. 4. 
പ്ശീത്താ) 
വിരിക്കൂട്ടം പോലൊരു ജീവിതം 

സുറിയാനി പാരമ്പര്യത്തില്‍, വി. കുര്‍ബാന അര്‍പ്പി 
ക്കാന്‍ തബ്ലൈത്താമേല്‍ ഒന്നിനുമുകളില്‍ ഒന്നായി വിരി 
ക്കുന്ന മൂന്നു ഖണ്ഡം ശീലകള്‍ക്ക്‌ പൊതുവായി പറയു 
ന്ന പേരാണ്‌ വിരിക്കൂട്ടം. വിരിക്കൂട്ടത്തിനു മുകളിലാണ്‌ 
കാസാ-പീലാസാകള്‍ വയ്ക്കുക. ഇന്ന്‌ ഇത്‌ 
കൂട്ടിത്തൈയ്ക്കുകയാണെങ്കിലും മുമ്പ്‌ മൂന്നും മൂന്നു 
വ്യത്യസ്ഥ ഖണ്ഡങ്ങള്‍ തന്നെയായിരുന്നു. (പ. പാമ്പാടി 
തിരുമേനി ഉപയോഗിച്ചിരുന്ന മൂന്നു കഷണങ്ങളായിത്ത 
ന്നെയുള്ള ഒരു വിരിക്കൂട്ടം പുതുപ്പള്ളി പള്ളിവക കൈത 
മറ്റം മാര്‍ ഗ്രീഗോറിയോസ്‌ ചാപ്പലില്‍ ഇപ്പോഴും ഉപയോ 


www.bethelpatrika.org] 14 | 


ക്‌ ST SR 


PS 





ഗിക്കുന്നുണ്ട്‌.) ഇവയില്‍ ഏറ്റവും അടിയില്‍ ചുവന്ന ശീല 
യാണ്‌. അത്‌ പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു. അതിനുള്ളില്‍ 
ഭൂമി/പ്രകൃതി-യെക്കുറിക്കുന്ന പച്ച. ഏറ്റവും ഉള്ളില്‍ സഭ 
യുടെ പ്രതീകമായ വെള്ള. 

മുകളില്‍ വി. തിരുശരീര രക്തങ്ങള്‍ വയ്ക്കുമ്പോള്‍ 
മാത്രം മഹത്വീകരിക്കപ്പെടുന്ന സര്‍വ്വപ്രപഞ്ച പ്രതീകമായ 
വിരിക്കൂട്ടം പോലെയായിരുന്നു പ. പാമ്പാടി തിരുമേനി 
യുടെ ജീവിതം. പ്രശംസിക്കാന്‍ ഒന്നുമില്ലാത്ത ഒരു സാധാ 
രണ മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ ദൈവത്തിന്റെ 
ബലിപിീഠത്തിലേയ്ക്കും, എന്റെ ചൈതല്‍പ(്രായത്തെ 
സന്തോഷിച്ചിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേയ്ക്കും (സ 
കീ. 43. 4. പ്ശീത്താ) വന്നപ്പോള്‍ അദ്ദേഹം വിശുദ്ധീകരി 
ക്കപ്പെട്ടു. ആചാര്യത്വും ഇടയത്വവും അദ്ദേഹത്തില്‍ നിക്ഷി 
പ്തമായി. അതോടെ അദ്ദേഹം അഖിലാണ്ഡത്തെ വഹ്‌ 
ച്ചവനെ വഹിക്കുന്ന വിരിക്കൂട്ടമായി. സഭയും പ്രകൃതിയും 
സര്‍വലോകവും പ്രപഞ്ചവും അദ്ദേഹത്തിന്‌ സ്വന്തമായി 
രുന്നു. ... നിന്റെ ആലയ ശുശ്രുഷയേയും നിന്റെ മഹത്വ 
ത്തിൻ വാസസ്ഥലത്തേയും ... (സങ്കീ. 26. 8. പ്ശീത്താ) 
മാത്രമാണ്‌ അദ്ദേഹം സ്നേഹിച്ചത്‌. കൊല്ലവര്‍ഷം 1087 
തുലാം 18-ന്‌ ... 40 ദിവസത്തേക്ക്‌ ഒരു നോമ്പ്‌ എടുക്കാന്‍ 
തീരുമാനിച്ചതന്ുസരിച്ച്‌ ഇനോദിവസം ആരംഭിച്ചു. ... എന്ന 
സ്വന്തം ഡയറിക്കുറിപ്പ്‌ അതിന്റെ ഒരു നിസാര ഭാഗം മാത്രം. 
അതിനിടയില്‍ത്തന്നെ വൃശ്ചികം 29 -ന്‌ കല്ലൂപ്പാറ സ്വദേശി 
ഒരു ഹിന്ദുസന്യാസ്സി വന്നുതാമനിക്കുന്നു. യാള്‍ ഒരു 
ഭക്തനും ജ്ഞാനമുള്ളവനുമാണെന്നു തോന്നുന്നു. ... 
എന്നെഴുതുമ്പോള്‍ തെളിയുന്നത്‌ അദ്ദേഹത്തിന്റെ സാര്‍വ 
ജനീനത്വം. വീണ്ടും ... ആലാംപള്ളി സ്കൂളിന്റെ പണിക്കു 
4 രൂപാ കൊടുത്തു എന്നും, ചിങ്ങം 30-ന്‌ ... മുറിമറ്റത്തു 
തിരുമേനിയെ മപ്രിയാനായായ? വാഴിക്കുന്നതുസാബ 
ന്ധിച്ച്‌ സെമിനാരിയിലുള്ള ശെമ്മാശന്മാര്‍ക്കും മറ്റും ഒരു 
കാച്ഛ? നടത്തി. എല്ലാവര്‍ക്കും തൃപ്തിയായി. ... 
എന്നുമുള്ള ഡയറിക്കുറിപ്പുകളില്‍ തെളിവാകുന്നത്‌ 
യഥാക്രമം അദ്ദേഹത്തിലെ മനുഷ്യസ്നേഹവും 
സഭാസ്നേഹവും. 

മാനവസേവ മാധവസേവയെന്നു കണ്ട പ. 
പാമ്പാടി തിരുമേനിയുടെ മനുഷ്യസേവനവും ഒരു 
സഭാശുശ്രൂഷയും കുദാശാനുഭവവും ആയിരുന്നു. ഇരു 
കാലിമ്യഗങ്ങളില്‍ ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹ 
ത്തിന്റെ പ്രപഞ്ചം. അദ്ദേഹം വിളിച്ചാല്‍ വരുന്ന പ്രാവു 
കളും, സ്വന്തം കുട്ടിയെ കൊണ്ടുകാണിച്ച പട്ടിക്ക്‌ സദ്യ 
നടത്തിയ പ. പാമ്പാടി തിരുമേനിയും ഒരേ ദൈവസൃഷ്ടി 
യുടെ ഭാഗം. മഠത്തിലാശന്റെ പൌത്രന്‍ പ്രൊഫ. രാമക്യ 


എപ്രിത 2015 





ഷ്ണന്റെ വാക്കുകളില്‍ ... ഞാന്‍ പറഞ്ഞു, ഇന്നലെ 
കൊറിയയില്‍ 500 പേര്‍ ഒറ്റയടിക്കു കൊല്ലപ്പെട്ടു. “എന്റെ 
കര്‍ത്താവേ” എന്നു വിളിച്ചുകൊണ്ട്‌ അദ്ദേഹം അവിടെ 
യിരുന്നു. താങ്ങാനാവാത്ത വേദനയോടെ വിണ്ടും 
ദൈവത്തെ വിളിച്ചു. ഞാനമ്രന്നുപോയ? “കൊറിയയില്‍ 
ആളു ചത്തതിനു നമുക്കെന്താ” എന്നായിരുന്നു എന്റെ 
ഭാവം. മറ്റുള്ളവരുടെ സന്തോഷം തന്റെ സന്തോഷമായും 
മറ്റുള്ളവരുടെ ദുഃഖം തന്റെ ദുഖമായും കാണാന്‍ സാധാ 
രണക്കാരനു സാധ്യമല്ല. മനുഷ്യസ്നേഹികളായ മഹാ 
ന്മാര്‍ക്കേ കഴിയു. ... എന്നു വിവരിക്കുന്ന സീമാതീതമായ 
സമസൃഷ്ടിസ്നേഹമായിരുന്നു പ. പാമ്പാടി തിരുമേനി 
യ്ക്ക്‌ ഉണ്ടായിരുന്നത്‌. അത്തരം ദൈവപുരുഷന്‍ 
അപേക്ഷിച്ചപ്പോള്‍ സൃഷ്ടികളുടെ ഉടയവന്‍ ആകാശ 
ത്തിന്റെ കിളിവാതിലുകളെ തുറന്ന്‌ മഴ പെയ്യിച്ചതിലും, 
കാലവസ്ഥയെ നിയന്ത്രിച്ചതിലും, പകര്‍ച്ചവ്യധിയെ 
അമര്‍ച്ച ചെയ്തതിലും അത്ഭുതത്തിന്‌ അവകാശമില്ല. 

സഭയേയും (പ്രകൃതിയേയും പ്രപഞ്ചത്തേയും 
സ്വാംശീകരിച്ച വിശുദ്ധിയുടെ വിരിക്കൂട്ടമായിരുന്നു പ. 
പാമ്പാടി തിരുമേനി. ലോകാധിപതിയെ വഹിക്കുന്ന 
തില്‍മാത്രം അദ്ദേഹം സായൂജ്യം കണ്ടെത്തി. നിസാരമായ 
വസ്ത്രഖണ്ഡങ്ങളായ വിരിക്കുട്ടട പോലെ അദ്ദേഹം 
അതിലൂടെ മഹത്വല്‍ക്കരിക്കപ്പെട്ടു. അതേസമയം 
അദ്ദേഹം ഒരു മനുഷ്യന്‍ മാത്രമായിരുന്നു. ഒരു സാധാരണ 
മനുഷ്യനില്‍ നിന്നും ദൈവപുരുഷനിലേയ്ക്കുള്ള വളര്‍ച്ച 
യാണ്‌ പ. പാമ്പാടി തിരുമേനിയുടെ ജീവിതം. അതിനെ 
താരതമ്യപ്പെടുത്താവുന്നത്‌ ശീലക്കഷണങ്ങളില്‍നിന്നും 
പ്രപഞ്ചപ്രതീകമായ വിരിക്കുട്ടത്തിലേയ്ക്കുള്ള പരി 
വര്‍ത്തനത്താട്‌. അതിനു ഹേതുവായത്‌ ദൈവത്തെ 
വഹിച്ചു എന്നതും. 

... അപ്പോള്‍ ഞാന്‍ പറഞ്ഞു. എനിക്കു കഷ്ടം. ഞാന്‍ 
പ്രവശനായിരിക്കുന്നു. എന്തെന്നാല്‍ ഞാന്‍ അശുദ്ധ മനു 
ഷ്യ. അശുദ്ധ അധരങ്ങളുള്ള ജനമദ്ധ്യ ഞാന്‍ വന്നി 
ക്കുന്നു. ബലവാനായ ദൈവമായ രാജാവിനെ എന്റെ 
കണ്ണുകള്‍ കണ്ടല്ലോ എന്നു ഞാന്‍ പറഞ്ഞു. ആ 4്ധാച്ഛേ 
ന്മാരില്‍ ഒരുവന്‍ എന്റെ അടുക്കലേയ്ക്കു പറന്നുവന്നു. 
അയാള്‍ ബലിഫീഠത്ത?ല്‍നിന്ന്‌ തന്റെ കയ്യിലെ 
കൊടില്‍കൊണ്ട്‌ ഒരു തീക്കനല്‍ എടുത്ത്‌ എന്റെ വായില്‍ 
തൊടുവിച്ച്‌ എന്നോട്‌ ഇത്‌ നിന്റെ അകൃത്യം നീക്കുവാനും 
നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനുമായിട്ട്‌ നിന്റെ അധ 
രങ്ങളെ സ്പര്‍ശിക്കുന്നു എന്നു പറഞ്ഞു. ... (ഏശായ. 6. 
5-7 പ്ശീത്താ) 


sy 
ടു 


www.bethelpatrika.org] 15 | 


വചന പരിച്ഛേദം 


ഫാ. പി.വി. ജോണ്‍ 


(്വീഥ്മവും പ്രധാനവുമായ വസ്തുത തനിക്കെ 
തിരെ കടന്നുവരുന്ന എതിര്‍പ്പുകളും കഷ്ടതകളും 
ദുഃഖങ്ങളും അനിഷ്ടകരങ്ങളായ അനുഭവങ്ങളും 
യഹോവയായ ദൈവം അറിഞ്ഞുകൊണ്ട്‌ തന്നെ 
യാണ്‌ ഉണ്ടാകുന്നത്‌. എന്ന്‌ ദാവീദു അടിയുറച്ചു 
വിശ്വസിച്ചിരുന്നു. ദാവീദു പറയുന്നതു ശ്രദ്ധിക്കുക. 
2ശമു:16:10 അവന്‍ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കാ 
യെന്ന്‌ യഹോവ അവനോടു കല്പിച്ചിരിക്കുന്നു. 
അതിനെപ്പിന്നെ എങ്ങനെ എതിര്‍ക്കാന്‍ കഴിയും 
അതിനായി ദൈവം തെരഞ്ഞെടുക്കുന്നവനോട്‌ 
എങ്ങനെ പ്രതികാരം ചെയ്യും. ഈ ചിന്താഗതി കോപി 
ക്കുവാനും പ്രതികാരം ചെയ്യുവാനും സാദ്ധ്യതയുള്ള 
നിമിഷത്തില്‍ ശാന്തമായി നില്‍ക്കുവാനും ക്ഷമി 
ക്കുവാനും ദാവീദിനു ശക്തി പകരുന്നു. നമ്മുടെ 
എതിരാളികളോടും ക്ഷമിക്കുവാന്‍ ഈ വിധ 


എല്ലാം നയ ക്കായ്‌ 


(തുടര്‍ച്ച...) 


ചിന്തയും വിശ്വാസവും നമുക്കു പ്രേരകമായി 
ഭവിക്കുമ്പോഴാണ്‌ നാം മനുഷ്യനാകുന്നത്‌. ജീവിത 
ത്തില്‍ ഉണ്ടാകുന്നത്‌. ജീവിതത്തില്‍ ഉണ്ടാകുന്ന 
എല്ലാ അനുഭവങ്ങളം ദൈവനിശ്ചിതമാമെന്നും 
അതിലെല്ലാം ദൈവത്തിന്‌ പരമമായ ചില ലക്ഷ്യ 
ങ്ങളുണ്ടെന്നും ഉള്ള സത്യം നാം തിരിച്ചറിയുമ്പോള്‍ 
മാരധ്രമേ അനുഭവങ്ങളിലും സമചിത്തത 
പാലിക്കുവാന്‍ കഴിയുകയുള്ളൂ ചുംമ്പനത്താല്‍ 
തന്നെ ഒറ്റിക്കൊടുത്തു പ്രിയ ശിഷ്യനോടും തന്നെകു 
രിശിലേറ്റുവാന്‍ കല്‍പിച്ച പീലാത്തോസിനോടും 
കുരിശില്‍ തറച്ച പടയാളികലോടും അതിനായി 
മുറവിളികൂട്ടിയ സര്‍വ്വ ജനത്തോടും ക്ഷമിക്കുകയും 
അവര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുകയും ചെയ്ത 
മശിഹാതമ്പുരാന്‍ തന്നെ നമുക്ക്‌ ഉത്തമ മാതൃക 
യായി നമ്മുടെ മുന്‍പില്‍ ഉണ്ട്‌ ക്ഷമിക്കുവാനും 
സഹിക്കുവാനും നന്മയ്ക്കായി കാത്തിരിക്കുവാനും 
ഇത്‌ നമുക്ക്‌ ശക്തി പകരും.തനിക്കുണ്ടായ ദുരനു 
ഭവങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടാണ്‌ വര്‍ത്ത 
മാന സംഭവങ്ങളെ ദാവീദു വിലയിരുത്തുന്നത്‌. ദാ 
വീദു പറയുന്നു. 2ശമു16:11 എന്‍രെ ഉദരത്തില്‍ നിന്നു 
പുറപ്പെട്ട മകന്‍ എനിക്കു പ്രാണഹാനി വരുത്തുവാന്‍ 
നോക്കുന്നുവെങ്കില്‍, ഈ ബെന്യാമീന്‍ ചെയ്യുന്നത്‌ 
ആശ്ചര്യമോ? തന്റെ മകന്‍ ചെയ്യുന്ന അതിക്ര 
മങ്ങളില്‍ മനസ്സു വേദനിക്കുമ്പോഴും അവനോടു 
പ്രതികാരം- ചെയ്യുവാനോ അവനെ എതിര്‍ത്തു 
പരാജയപ്പെടുത്തുവാനോ ശ്രമിക്കാതെ ദാവീദു 





കി പ്ല ig in 4 ല്‍ 
7 6 A 
To 


yew J a ലെ EN ടട 





ഘാ 
2: പ 


പലായനം ചെയ്യുന്നത്‌ ഭയംകൊണ്ടാണെന്ന്‌ പറയു 
വാന്‍ കഴിയുകയില്ല. മകനോടുള്ള സ്നേഹവായ്പ 
തന്നെയാണ്‌ അതിനു കാരണം മകന്‍ ചെയ്യുന്ന 
പ്രവൃത്തികള്‍ താരതമ്യം ചെയ്യുമ്പോള്‍ ശിമെയിയു 
ടെ ചെയ്തി എത്ര നിസ്സാരമാണ്‌. മകന്റെ പ്രവൃത്തി 
കളെ ക്ഷമിക്കുവാന്‍ കഴിയുന്ന തനിക്ക്‌ സീമെ 
യിയോടു എന്തുകൊണ്ട്‌ ക്ഷമിച്ചുകൂടാ മുന്‍കാല 
ജീവിതാനുഭവങ്ങളെ അതിജീവിക്കുവാന്‍ കഴിഞ്ഞ 
തിനെ കുറിച്ചുള്ള തിന്ത വര്‍ത്തമാനകാല ജീവിതാ 
നുഭവങ്ങളെ സമചിത്തയോടെ നേരിടുവാനുള്ള 
ശക്തി നമുക്കു നല്‍കുവാന്‍ താല്‍പര്യമാണ്‌. 
ദാവീദു ഈ കാര്യത്തില്‍ നമുക്ക്‌ ഒരു ഉത്തമ 
മാതൃകയായി നമ്മുടെ മുന്‍പില്‍ നിലകൊള്ളുന്നു. 

യഹോവയുടെ നിശ്ചയ്രപകാരമാണ്‌ ഇതു 
സംഭവിക്കുന്നതെങ്കില്‍ അതില്‍ നിന്നുള്ള വിടുതലും 
പരിഹാരവും യഹോവ കണ്ടെത്തിക്കൊള്ളും എന്ന്‌ 
ദാവീദു ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഉറച്ച വിശ്വാ 
സമാണ്‌ പ്രതിസന്ധികളില്‍ തളര്‍ന്നു പോകാതെ 
ഉറച്ചു നില്‍ക്കുവാന്‍ ദാവീദിനെ പ്രാപ്തനാക്കിയത്‌ 
ദാവീദിന്റെ വാക്കുകള്‍ ശ്രദ്ധിക്കുക. 2 ശമു:16:12 
പക്ഷെ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ 
ഇവന്റെ ശാപത്തിനുപകരം എനിക്കു അനുഗ്രഹം 
തരും എനിക്കു അനുഗ്രഹം തരുമായിരിക്കും എന്നല്ല 
എനിക്കു അനുഗ്രഹം തരും എന്ന ഉറപ്പാണ്‌ ആ 
വാക്കുകളില്‍ നാം കാണുന്നത്‌. ജീവിതത്തിലേക്കു 
കടന്നു വരന്ന അനിഷ്ടകരങ്ങളായ എല്ലാ ദുഃങ്ങളും 
പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റൊരു വലിയ 
നന്മയ്ക്കു കാരണമായി ഭവിക്കും എന്നുള്ള സത്യം 
കഴിഞ്ഞ കാലജീവിതാനുഭവങ്ങളില്‍ നിന്നു ദാവീദു 
തിരിച്ചറിഞ്ഞിട്ടുള്ളാണ്‌. തരണം ചെയ്യുവാന്‍ കഴിയു 
കയില്ലായെന്നു തോന്നുന്ന അനേകം പ്രശ്നങ്ങ 


www.bethelpatrika.org] 16 | 





ളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നാണല്ലോ 
ദാവീദു യിസ്രായേലിന്റെ രാജാവായി ഉയര്‍ത്തപ്പെട്ടത്‌. 
ആ നന്മ കരഗതമാകണമെങ്കില്‍ ക്ഷമയോടും 
വിശ്വാസത്തോടെ കാത്തിരിക്കാന്‍ കഴിയണം. 

കാലാന്തരത്തില്‍ അബശാലോ രാജകുമാരന്റെ 
മരണം ദാവീദിന്‌ അത്യധികം വ്യസനകരമായിരുന്നു 
വെങ്കിലും ദൈവജനത്തിന്റെ അഖണ്ഡതയ്ക്കും 
സുസ്ഥിരതയ്ക്കും അതു അനുപേക്ഷണീയമാ 
യിരുന്നു. എന്നാല്‍ ദാവീദിനെ ശപിച്ച ശിനെയി 
താമസമെന്യേ പശ്ചാത്താപ വിവശനായി ദാവീദിന്റെ 
അടുക്കല്‍ വന്നു ക്ഷമ ചോദിക്കുന്നതായി 2 ശമു: 
19-ാഠം അദ്ധ്യായത്തില്‍ കാണുന്നുണ്ട്‌. രാജ്യത്ത്‌ 
സ്വസ്ഥതയുണ്ടായി. രാജാവു മടങ്ങി വന്നു. അവര്‍ 
യോർദ്ദാന്റെ കരയില്‍ എത്തി. അപ്പോള്‍ ഇതാ ശി 
മെയി യഹൂദാപുരുഷന്മാരുടമായി ദാവീദിനെ 
എതിരേല്പാന്‍ വരുന്നു. അവന്‍ യോര്‍ദ്ദാന്‍ കടന്ന്‌ 
രാജാവിന്റെ അടുക്കല്‍ എത്തി. രാജാവിന്റെ കുടും 
ബത്തെ മറുകരയില്‍ എത്തിക്കുവാന്‍ ചങ്ങാ 
ടവുമായിട്ടാണ്‌ അവന്‍ വന്നത്‌. ശിമെയി രാജാവിന്റെ 
മുന്‍പില്‍ വീണു രാജാവിനോട്‌ എന്റെ യജമാനന്‍ 
എന്റെ കുറ്റം എനിക്കു കണക്കിടരുതേ യജമാന 
നായ രാജാവ്‌ യറുശലേമില്‍ നിന്നു പുറപ്പെട്ട ദിവസം 
അടിയന്‍ പാപം ചെയ്തിരിക്കുന്നുവെന്നു പറഞ്ഞു. 
ശിമെയിയില്‍ ഉണ്ടായ അത്ഭുതകരമായ മാറ്റം 
ശ്രദ്ധിക്കുക. എന്നാല്‍ സെരൂയയുടെ മകനായ 
അബീശയി ശിമെയിയെ വധിക്കണമെന്ന്‌ ആവശ്യ 
പ്പെടുമ്പോള്‍ രാജാവു നീമരിക്കയില്ല എന്നു പറഞ്ഞു 
ശിമെയിയോടു സത്യം ചെയ്തിരിക്കുന്നു. ഒരു പക്ഷെ 
ആ സന്ദര്‍ഭത്തിലും ഇവിടെയും തന്നോടു കാട്ടിയ 
അതിക്രമത്തിനു പകരമായി അവനെ വധി 
ച്ചിരുന്നുവെങ്കില്‍ യഹുദാപുരുഷന്മാര്‍ ദാവീദിനെ 
എതിര്‍ക്കുമായിരുന്നു. ദാവീദിന്റെ സൌമ്യമായ 
സമാപനം ജനത്തെ ഒന്നിച്ചു നിര്‍ത്തുവാന്‍ കാര 
ണമായി ഭവിച്ചു. യഹോവ അവനോടു ദാവീദിനെ 
ശപിക്ക എന്നു പറഞ്ഞിരിക്കുന്നുവെന്നു ദാവീദിനെ 
കണ്ടെത്താന്‍ ശരിയായിരുന്നുവെന്ന്‌ ഇവിടെ തെളി 
യുന്നു. ദൈവത്തിന്റെ ഉദ്ദേശമെന്തായിരുന്നുവെന്ന്‌ 
ഇവിടെയാണ്‌ വെളിവാകുന്നത്‌. എല്ലാം നന്മയ്‌ 
ക്കായിക്കൂടി വ്യാപരിക്കുന്നുവെന്ന പര. പൌലോ 
സിന്റെ വാക്കുകള്‍ ഇവിടെ ചേര്‍ത്തു വ്യഖ്യാ 
നിക്കുവാന്‍ മതിയായതാണ്‌. 

ഈ സംഭവങ്ങളുടെ അനുബംന്ധമായിന 
സംഭവങ്ങള്‍ ശ്രദ്ധിക്കുമ്പോള്‍ ഉണ്ടാകാവുന്ന ചില 
സംശയങ്ങള്‍ ഉണ്ട്‌. നീ മരിക്കയില്ല എന്നു ഉറപ്പു 
കൊടുത്ത ദാവീദു ശിമെയിക്കു തക്ക ശിക്ഷ കൊടു 
ക്കണമെന്ന്‌ പിന്നീടു ശലോമോനോടു പറയുമ്പോള്‍ 
ശിമെയിക്കു നല്‍കേണ്ട ശിക്ഷയെക്കുറിച്ചു 
പറയുന്നു. പിന്നെ ബഹുരിമിലെ ബെന്യാമീന്യനായ 


ഏപ്രില്‍ 2015 


SY 


tn 


MO 
ഗേരയുടെ മകന്‍ ശിമെയിയെന്ന ഒരു വന്‍ ഉണ്ടല്ലോ 
മഹനയീമാലേക്കു പോകുന്ന ദിവസം അവന്‍ 
എന്നെ കഠിന ശാപത്തോടെ ശപിച്ചു. എങ്കിലും 
അവന്‍ യോര്‍ദ്ദാങ്കല്‍ എന്നെ എതിരേറ്റു വന്ന 
തുകൊണ്ട്‌ അവനെ വാൾകൊണ്ടു കൊല്ലു 
കയില്ലായെന്ന്‌ ഞാന്‍ യഹോവയുടെ നാമത്തില്‍ 
സത്യം ചെയ്തു. എന്നാല്‍ നീ അവനെ ശിക്ഷി 
ക്കാതെ വിടരുത്‌. നീ ബുദ്ധിമാനല്ലോ അവനടോടു 
എന്തു ചെയ്യണമെന്നു നീ അറിയും. അവന്റെ നരയെ 
രക്തത്തോടെ പാതാളത്തിലേക്ക്‌ അയയ്ക്കുക. ഇതു 
സത്യലംഘനവും അനീതിയുമല്ലേ എന്ന സംശയം 
സ്വഭാവികമാണ്‌. തന്നെ ശിക്ഷിച്ചശിമെയിയോടു 
ക്ഷമിച്ചുവെന്നു തോന്നുമെങ്കിലും അവനോടുള്ള 
പകയും വിദ്വേഷവും പ്രതികാരദാഹവും ഇത്ര 
യുംനാള്‍ ദാവീദു മനസ്സില്‍ സൂക്ഷിച്ചു വച്ചി 
രിക്കുകയായിരുന്നില്ലേ എന്നും സംശയിക്കാം അതാ 
ണ്‌ ദൈവനീതി എന്നു പറഞ്ഞു സമാധാനി 
പ്പിക്കുകയല്ലാതെ ഒരുത്തരം കണ്ടെത്തുക ദുഷ്ക 
രമാണ്‌. ദൈവത്തിന്റെ പദ്ധതിയും ചെയ്തികളും 
മനുഷ്യബുദ്ധിക്ക്‌ ദുര്‍ഗ്രഹമാണ്‌ എങ്കിലും ചില 
ഉത്തരങ്ങള്‍ നമുക്ക്‌ രഹിക്കാന്‍ കഴിയും 
യഹോവയുടെ അഭിഷിക്തത്തിനെതിരായി 
പറയുന്നതും പ്രവര്‍ത്തിക്കുന്നതും ശിക്ഷാര്‍ഹമായ 
തെറ്റാണ്‌ എന്നു മുന്നമേ നാം കണ്ടതാണ്‌. 1ശമു:24:6,7 
26:8,9 എന്നീ ഭാഗങ്ങള്‍ അതിനു തെളിവാണു. 1ശമു: 
26:9 ശ്രദ്ധിക്കുക യഹോവയുടെ അഭിഷിക്തന്റെ 
മേല്‍ക്കൈ വച്ചിട്ടു ആര്‍ ശിക്ഷ അനുഭവിക്കാതെ 
പോകും എന്നു ദാവീദു തന്നെ അവിടെ പറയുന്നുണ്ട്‌ 
യഹോവയുടെ അഭിഷിക്തനായ ദാവീദിനെയാണ്‌ 
ശിമെയി അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും 
ചെയ്തിരിക്കുന്നത്‌ ഒരു വിധത്തില്‍ അത്‌ 
ദൈവനിന്ദയാണ്‌ മനുഷ്യന്‍ ക്ഷമിച്ചെങ്കിലും 
ദൈവശിക്ഷയില്‍ നിന്ന്‌ ഒഴിവാക്കുവാന്‍ 
കഴിയുമായിരുന്നില്ല. അതിന്റെ ശിക്ഷ അവന്‍ 
അനുഭവിച്ചേ മതിയാകൂ. അത്‌ ധൈവം 
ശലോമോനിലൂടെ നടപ്പാക്കുന്നു. യഹോവയുടെ 
അഭിഷിക്തനെതിരായി ചിന്തിക്കുന്നതും സംസാ 
രിക്കുന്നതും പ്രവര്‍ത്തിക്കുന്നതും ശിക്ഷ 
അനിവാര്യമായ പാപമാണെന്ന്‌ ഈ സംഭവം 
വെളിവാക്കുന്നു. ശിമെയോടു കാട്ടിയ പ്രതികാരം 
ദാവീദിന്റെ മഹത്വത്തില്‍ കളങ്കം ചാര്‍ത്തുന്നതായി 
ഭവിക്കുന്നില്ല. ദൈവത്തിന്റെ അഭിഷിക്തന്മാരോടുള്ള 
നമ്മുടെ മനോഭാവം എങ്ങനെയുള്ളതായിരിക്കണം 
എന്നു വ്യക്തമാക്കുന്നതോടൊപ്പം ദാവീദു രാജാവില്‍ 
പ്രകടമായി കാണുന്ന ശ്രേഷ്ഠമായ സ്വഭാവം നമ്മില്‍ 
വളര്‍ത്തിയെടുക്കുവാന്‍ ഈ സംഭവം ഉദ്ബോ 
ടം 


ധിപ്പിക്കുന്നു. ടം 


www.bethelpatrika.org] 17 | 


fi era 


SN 
= 


വിശ്വാസ പഠനം 


ഫാ. ഷിബു വര്‍ഗീസ്‌ 


വീരിശുദ്ധ വേദപുസ്തക പാഠങ്ങള്‍, പ്രത്യേ 
കിച്ചും നാലു സുവിശേഷങ്ങളും അവയിലെ വിവ 
രണങ്ങളം ദൈവാത്മാവിനെപ്പറ്റി വിശ്വസനീയവും 
ആധീകാരവുമായ ചില വിവരണങ്ങള്‍ നല്‍കുന്നു 
ണ്ട്‌. പുരാതന കാലത്ത്‌ വിരചിതമായി എന്നു കരു 
തുന്ന ഗ്രന്ഥങ്ങള്‍ കന്യകമറിയാമിനെക്കുറിച്ച്‌ അതി 
ശയോക്തിപരമായ പല കാര്യങ്ങളും പ്രസ്താവി 
ക്കുന്നുണ്ടെങ്കിലും സുവിശേഷ ഭാഗങ്ങളില്‍ വിവ 
രിച്ചിട്ടുള്ളവയോട്‌ സമാനതയും നീതിയും 
പുലര്‍ത്തുന്നവയെ നമുക്ക്‌ സ്വീകരിക്കാവുന്നതാണ്‌. 
അതിപുരാതനമായ “യാക്കോബിന്റെ സുവി 
ശേഷം” എന്ന അപ്പോക്രിഫല്‍ ഗ്രന്ഥത്തിലെ വിവ 
രണം അനുസരിച്ച്‌ യെരുശലേമിലെ ഭക്തരും നീതി 
യുള്ള വരും പ്രായമേറിയവരുമായ യൂയാക്കീം, 
ഹന്നാ എന്ന ദമ്പതികള്‍ക്ക്‌ നിരന്തര പ്രാര്‍ത്ഥന 
യാലും നോമ്പാലും ഉപവാസത്താലും ഉടമ്പടി 
അനുസരിച്ച്‌ മാതാപിതാക്കള്‍ അവളെ യെരുശലേം 
ദേവാലയത്തില്‍ സമര്‍പ്പിക്കുകയും ദേവാലയത്തില്‍ 
മറ്റ്‌ പെണ്‍കുട്ടികളോടൊപ്പം അവള്‍ വളരുകയും 
ചെയ്തു. തന്റെ പ്രന്തണ്ടാം വയസ്സില്‍ പുരോഹി 
തന്മാരുടെ നേതൃത്വത്തില്‍ യസേഫമായുള്ള മറി 
യാമിന്റെ വിവാഹ നിശ്ചയം നടത്തപ്പെട്ടു. 
വിവാഹനിശ്ചയത്തിനുശേഷം നടന്ന ദൈവീ 
കവും അത്ഭുതകരവുമായ സംഭവങ്ങളിലെല്ലാം 
സുവിശേഷ ഭാഗങ്ങള്‍ വിവരിക്കുന്നുണ്ട്‌. തന്റെ 
മകനും ദൈവപുത്രനുമായ യേശുക്രിസ്തിവിനോ 
ടൊപ്പം ജീവിച്ച കന്യകമറിയാമിനെ സഭാമാതാവാ 
കയാല്‍ യേശുക്രിസ്തു തന്റെ പ്രിയശിഷ്യനായ 
യോഹന്നാന്‍ ശ്ലീഹായെ എല്‍പ്പിച്ചുവെന്നും യോഹ 
ന്നാന്‍ അപ്പോസ്തോലന്‍ അവളെ ബഹുമാന 
പൂര്‍വ്വം തന്റെ ഭവനത്തില്‍ കൈക്കൊണ്ടുവെന്നും 
സഭാപാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നു. സഭയുടെ 
പ്രധാന പഠിപ്പിക്കലനുസരിച്ച്‌ യേശുക്രിസ്തുവിന്റെ 
ശരീരമാണ്‌ സഭ. തത്ഫലമായി യേശുക്രിസ്തു 
വിന്റെ അമ്മ സഭയുടെ മാതാവെന്ന്‌ പിതാക്കന്മാര്‍ 
വിവരിക്കുന്നു. ആയതിനാല്‍ സഭയിലെ ഓരോ 
സത്യക്രിസ്ത്യാനിയുടെയും ബഹുമാനവും വിശു 
ദ്ധിയുമുള്ള മാതാവായി മറിയം പരിലസിക്കുന്നു. 
ആദിമ സഭാപിതാക്കന്മാരുടെയും പ്രത്യേകിച്ച്‌ 
നാലാം നൂറ്റാണ്ടില്‍ ജീവിച്ചിരുന്ന ജെറോം പിതാ 
വിന്റെ ചിന്തയനുസരിച്ച്‌ യേശുക്രിസ്തുവിന്റെ 
സ്വര്‍ഗ്ലാരോഹണത്തിനു ശേഷം കര്‍ത്താവിന്റെ 
രക്ഷാകര പദ്ധതിയിലും ദൈവരാജ്യ പ്രഘോഷ 


വീക്ഷണത്തില്‍ 





തോൾ വ അയി set mt a Het 


ണത്തിലും പങ്കുചേര്‍ന്ന്‌ ശിഷ്ടകാലം മറിയ ജീവി 
ച്ചു. കന്യകമറിയാമിന്റെ അന്ത്യസമയത്ത്‌ അപ്പോ 
സ്തോലന്മാര്‍ വിവിധ സ്ഥലങ്ങളില്‍ നിന്നും യെരു 
ശലേമിലേക്ക്‌ വന്നു. മറിയാമിന്റെ ആത്മാവിനെ 
സ്വര്‍ഗ്ഗത്തിലേക്ക്‌ മാലാഖമാരുടെ അകമ്പടിയോടു 
കൂടി സ്വീകരിച്ചുകൊണ്ടുപോകുന്നത്‌ കണ്ടു 
വെന്നും പിതാക്കന്മാര്‍ സാക്ഷിക്കുന്നു. ഗത്സമന 
യിലെ കബറില്‍ നിന്ന്‌ കന്യകമറിയാമിന്റെ ഭതീക 
ശരീരം പറുദീസയിലേക്ക്‌ എടുക്കപ്പെട്ടു എന്ന 
അലിഖതവും പ്രാബല്യമുള്ളതുമായ ഒരു പാര 
മ്പര്യം സഭയില്‍ നിലനില്‍ക്കുന്നു. 
കന്ൃകമറിയാമിനെ ആദരിക്കണമോ? എങ്ങനെ? 
ഓര്‍ത്തഡോക്സ്‌ സഭകള്‍ കന്യകമറിയാമിനെ 
ദൈവമാതാവെന്ന നിലയില്‍ ആദരിക്കുകയും 
കര്‍ത്താവിന്‌ സ്വീകാര്യയോഗ്യമായ അവളുടെ 
മദ്ധ്യസ്ഥതയില്‍ താല്പര്യപ്പെടുകയം ചെയ്യുമ്പോള്‍ 
റോമന്‍ കത്തോലിക്കാ സഭയും മറ്റ്‌ കത്തോലിക്കാ 
വിഭാഗങ്ങളും കന്യകമറിയം ക്രിസ്തുവിനോടൊപ്പം 
“സഹരക്ഷകയും” മറിയാമിന്റെ ജനനം തന്നെ 
അമോല്‍ഭവം (Immaculate concept) ആയിരുന്നു 
വെന്നും പഠിപ്പിക്കുന്നു. എന്നാല്‍ വേദപുസ്തകവു 
മായി ഒട്ടും നിരക്കാത്ത പാഷാണ്ഡോപദേശങ്ങ 
ളുമായി പ്രൊട്ടസ്റ്റന്റ്‌ പെന്തക്കോസ്തല്‍, സെക്ടേ 
റിയന്‍ ഗ്രൂപ്പുകള്‍, കന്യകമറിയാമിനെ ദൈവമാതാ 
വെന്ന നിലയില്‍ ബഹുമാനിക്കേണ്ടതില്ലെന്നും 


www.bethelpatrika.org] 18 | 





അവളുടെ ദിവ്യമദ്ധ്യസ്ഥതയില്‍ അഭയപ്പെടേണ്ടതി 
ല്ലെന്നുമുള്ള മാനുഷികാശയങ്ങളുമായി മുമ്പോട്ടു 
പോകുന്നു. ഇവയില്‍ കാത്തോലിക്കാ സഭയു 
ടെയും പ്രൊട്ടസ്റ്റന്റ്‌ പെന്തെക്കോസ്തൽ വിഭാഗങ്ങ 
ളുടെയും പഠിപ്പിക്കലുകൾ സഭാരാധനയുടെയും 
വിശ്വാസ പഠനങ്ങളുടെയും ഭൂജുരേഖയില്‍ രണ്ട്‌ 
അതിരുകളില്‍ (Extremism) നില്‍ക്കുന്നുവെന്ന്‌ നിസ്സം 
ശയം പറയാം. 

അപ്രകാരമെങ്കില്‍ ഓര്‍ത്തഡോക്സ്‌ സഭ 
കള്‍ക്ക്‌ വിശുദ്ധ ദൈവമാതാവിനെപ്പറ്റിയുള്ള ആരാ 
ധനയിലും സഭാവിശ്വാസത്തിലും ദൈവശാസ്ത്ര 
ത്തിലുമുള്ള ചിന്തകള്‍ വിശുദ്ധ വേദപുസ്തക 
സുവിശേഷഭാഗമായും പ്രവചന്രഗന്ഥ സൂചനകളു 
മായി നിരക്കുന്നതാണെന്ന്‌ നിസ്സംശയം പറയാം. 

വി. ലൂക്കോസിന്റെ സുവിശേഷം 1-0൦ 
അദ്ധ്യായം 26 മുതല്‍ 38 വരെയുള്ള വാക്യങ്ങള്‍ 
പരിശോധിക്കുമ്പോള്‍ ഗ്രബിയേല്‍ മാലാഖയെ 
ദൈവം കന്യകാമറിയാമിന്റെ അടുക്കല്‍ അയച്ചു 
വെന്ന്‌ മനസ്സിലാക്കാം. ദൈവം കല്‍പിച്ചത്‌ മാത്ര 
മാണ്‌ ദൈവം അയച്ച സന്ദേശവാഹകനായ ഗ്രബി 
യേല്‍ അറിയിച്ചതും എന്ന്‌ സംശയമന്യെ പറയാം. 
അയയ്ക്കപ്പെട്ടവന്‍ അയച്ചവന്റെ ഇഷ്ടമാണ്‌ പ്രധാ 
നം. മറിയം ദൈവകൃപകൊണ്ട്‌ നിറഞ്ഞവളാകുന്നു 
വെന്നും കര്‍ത്താവ്‌ അവളോടുകൂടെ ഉണ്ടെന്നും 
മാലാഖ സാക്ഷിക്കുന്ന. ദൈവസൃഷ്ടിയായ മനു 
ഷൃഗണത്തില്‍ പെട്ട ഒരാള്‍ക്ക്‌ ലഭിക്കാനുള്ള 
സനഭാഗ്യത്തില്‍ പരമമായതാണ്‌ മാതാവിന്‌ ലഭി 
ച്ചത്‌. ദൈവദൂതന്‍ അവളെ വണങ്ങുന്നു എന്നത്‌ 
ശ്രദ്ധേയമാണ്‌. ദൈവഹിതത്തിനനുസൃതമായി 
പ്രവര്‍ത്തിക്കുന്ന മാലാഖയെപ്പോലുള്ളവരും മാതാ 
വിനെ ദൈവത്തിന്റെ അമ്മയായി വണങ്ങുന്നു. 
(Veneraion not adoration) ദൈവത്തിന്റെ മാലാഖ ഈ 
വിധം അവളെ വണങ്ങുന്നു എങ്കില്‍ “രക്ഷിക്ക 
പ്പെട്ടു” എന്ന്‌ ദിവാസ്വപ്നം കണ്ടു നടക്കുന്ന 
“സഹോദരീ” “സഹോദരാ” നിങ്ങള്‍ കന്യകാമറി 
യത്തെ നിഷേധിക്കുകയും മുട്ടത്തോടെന്നും കാലി 
യായ പണസഞ്ചിയെന്നും മറ്റും പറഞ്ഞ്‌ പരിഹ 
സിക്കുമ്പോള്‍ നിങ്ങള്‍ ദൈവനിഷേധികളും സത്യ 
ത്തിനു നിരക്കാത്ത കലഹ്രപിയരുമാണെന്ന്‌ മന 
സ്സിലാക്കാതെന്തേ? പാവപ്പെട്ട കുറെ ആളുകളെ 
കള്ളംപറഞ്ഞ്‌ പറ്റിച്ച്‌ ആദായസൂരതം കണ്ടെത്തുന്ന 
നിങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിടുമോയെന്ന്‌ 
ശാന്തമായി ചിന്തിക്കുക. ദൈവദൂതന്‍ ബഹുമാനി 
ക്കുന്നവളെ മനുഷ്യന്‍ ബഹുമാനിക്കേണ്ടതല്ലേ? 


ഏപ്രില്‍ 2015 


Y ( 
x തി 
MO 

ദൈവകൃപ നിറഞ്ഞവര്‍ക്കു മാത്രമേ തങ്ങളെ 
തന്നെ ദൈവത്തിനു സമര്‍പ്പിക്കുവാന്‍ കഴിയൂ. പരി 
ശുദ്ധാത്മാവ്‌ നിറഞ്ഞ്‌ “ഇതാ” ഞാന്‍ കര്‍ത്താവിന്റെ 
ദാസി,. നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെയെന്ന്‌ കന്യ 
കമറിയം മാലാഖയോട്‌ പ്രത്യുത്തരം നല്‍കു 
മ്പോള്‍ ദൈവഹിതത്തിനു മുമ്പില്‍ നാം സ്വീകരി 
ക്കേണ്ട സമര്‍പ്പണ മനോഭാവത്തിന്റെ മഹനീയ 
മാതൃകയായി മറിയം പരിണമിക്കുന്നു. തദ്വാര മറി 
യം ക്രിസ്തീയ സത്യവിശ്വാസി സമൂഹത്തിന്റെ 
പ്രോത്ഘാടകയോ പ്രാരംഭകയോ ആയിത്തീരുന്നു. 
നാം കര്‍ത്താവിന്റെ ദാസീദാസന്മാരെന്ന്‌ വിളിക്ക 
പ്പെടണമെങ്കില്‍ കനൃകമറിയത്തെപ്പോലെ ആത്മാ 
വിന്റെ ഒന്‍പതു ഫലമുള്ളവരും (ഗലാ. 5:22) പരി 
ത്യാഗം ഏറ്റെടുക്കുന്നവരും ആയിരിക്കേണ്ടതും 
“കര്‍ത്താവിന്റെ ദാസി” എന്ന്‌ വിശുദ്ധ വേദഗ്രന്ഥം 
സാക്ഷിക്കുന്നു. മറിയത്തെ അപമാനിക്കുന്നവര്‍, 
പത്തുകല്പനയില്‍ അഞ്ചാം കല്പനാനിഷേധിക 
ളാണെന്നതില്‍ രണ്ട്‌ പക്ഷമില്ല. മറ്റു കല്പനകളെ 
ക്കുറിച്ചും വേദപുസ്തകാശയങ്ങളെപ്പറ്റിയും ഇക്കൂ 
ടടര്‍ക്ക്‌ ഗ്രാഹൃമില്ല. “നീ ദീര്‍ഘായുസ്സോടെയിരിപ്പാന്‍ 
നിന്റെ അപ്പനെയും അമ്മയെയും” ബഹുമാനിക്ക 
യെന്ന്‌ കല്പിച്ച ദൈവം മനുഷ്യാവതാര രക്ഷാകര്‍മ്മ 
ത്തില്‍ എനിക്ക്‌ മാതാവായ മറിയത്തെ അപഹസി 
ക്കുന്നവര്‍ക്ക്‌ എത്ര വലിയ ശിക്ഷയാണ്‌ നല്‍കുക 
യെന്നറിഞ്ഞ്‌ നിശബ്ദരായി അനുതപിക്കുക. 

“സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന്‌ 
്രകീര്‍ത്തിക്കും.” (വി. ലൂക്കോസ്‌ 1:48) എന്ന്‌ പരി 
ശുദ്ധാത്മാവില്‍ ഷോഘിക്കുന്ന കന്യകാമറിയത്തെ 
ദൈവതലമുറയില്‍ പെട്ടവര്‍ വാഴ്ത്തേണ്ടതല്ലേ. 
ദൈവകൃപയില്‍ ഇത്യാദി പ്രവചിച്ച മറിയത്തെ, 
തന്നെത്താന്‍ താഴ്മ ധരിച്ചതിനല്‍ ദൈവം 
ഉയര്‍ത്തിയവളെ നാം ബഹുമാനിക്കുന്നു. പരിശു 
ദ്ധാത്മാവ്‌ ഉള്ളവര്‍ക്ക്‌ കന്യകമറിയാമിനെ ഭാഗ്യവ 
തിയെന്ന്‌ വാഴ്ത്താനാകൂ. പരിശുദ്ധാത്മാവ്‌ 
നിറഞ്ഞ എലിസബേത്ത്‌ മറിയത്തെ ഭാഗ്യവതി 
യെന്ന്‌ വാഴ്ത്തുന്നു. (വി. ലൂക്കോ. 1:45) പരിശുദ്ധാ 
ത്മാവില്‍ ഘോഷിച്ചുവെന്ന്‌ പറഞ്ഞാല്‍ പരിശുദ്ധാ 
ത്മാവ്‌ മനുഷ്യരിലൂടെ സംസാരിക്കുന്നു 
എന്നര്‍ത്ഥം. പരിശുദ്ധാത്മാവ്‌ കള്ളം പറയുന്നവന 
ല്ലല്ലോ. പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ തിരുവ 
ചനും ഭാഗ്യവതി എന്ന്‌ ഘോഷിക്കുന്നവളെ നിന്ദി 
ക്കാനം അവഹേളിക്കാനും ശ്രമിക്കുന്ന വേര്‍പാടു 
കാരാ നിന്നെ ആര്‍ ചുമതലപ്പെടുത്തി? നീ ഏത്‌ 
ആത്മാവില്‍ ജീവിക്കുന്നുവെന്ന്‌ കണ്ടെത്തുക. പരി 


www.bethelpatrika.org] 19 | 


ന fi era 


SN 
= 





ശുദ്ധാത്മാവ്‌ അന്ന്‌ മറിയത്തെ “ഭാഗ്യവതി” എന്ന്‌ 
അംഗീകരിച്ചുവെങ്കില്‍ ഇന്നും അംഗീകരിക്കുന്നു. 
വി. ലൂക്കോസ്‌ 1:39-45 വരെയുള്ള വാക്യങ്ങള്‍ 
പരിശോധിച്ചാല്‍ കന്യകമറിയാമിന്റെ അഭിവാദ്യം 
ശ്രവിച്ചപ്പോള്‍ എലിസബേത്ത്‌ ഉദരത്തിലായിരുന്നു. 
യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിരുന്ന യോഹ 
ന്നാന്‍ കുതിച്ചു ചാടിയെന്നും “എന്റെ കര്‍ത്താവിന്റെ 
അമ്മ' എന്റെ അടുക്കല്‍ വരുവാനുള്ള ഭാഗ്യം എനി 
ക്കെങ്ങനെയുണ്ടായി എന്നും പ്രഖ്യാപിക്കുന്ന എലി 
സബേത്തിനെയും കാണാം. പരിശുദ്ധാത്മാവ്‌ 
അംഗീകരിക്കുകയും അനുഗൃഹീതയെന്ന്‌ ഘോഷി 
ക്കപ്പെട്ടവളുമായ മറിയത്തെ പരിഹസിക്കുന്നവന്‍ 
എങ്ങനെ വിശ്വാസിയാകും? വേര്‍പാടു വിഭാഗ 
ക്കാരാ നീ പരിശുദ്ധാത്മാവിന്റെ ശ്രതുവാണോ? മറി 
യത്തിന്റെ സാന്നിദ്ധ്യം കൊണ്ടുതന്നെ ദൈവ 
ത്തിന്റെ പരിശുദ്ധാത്മാവ്‌ പ്രവര്‍ത്തന നിരതനാകു 
ന്നതായി കാണാം. ചുരുക്കത്തില്‍ കന്യകാമറിയ 
ത്തിന്റെ സാന്നിദ്ധ്യത്തില്‍ മറിയത്തോടുള്ള വ്യക്തി 
ബന്ധത്തില്‍ നാം പരിശുദ്ധാത്മ നിറവുള്ളവരായി 
എലിസബേത്തിനെപ്പോലെ, യോഹന്നാനെപ്പോലെ 
മറ്റ്‌ പുണ്യവാന്മാരും പുണ്യവതികളെയുംപോലെ 
നാം ആയിത്തീരുന്നു. പ്രത്യുത ആരാധനയിലും 
പ്രാര്‍ത്ഥനകളിലും മറിയത്തിന്റെ അസാന്നിദ്ധ്യ 
ത്തില്‍ പിശാചിന്റെ ആവാസമുള്ളവരായും തീരുന്നു. 
“കൃപനിറഞ്ഞ മറിയമേ..... എന്നാംരംഭിക്കുന്ന 
പ്രാര്‍ത്ഥനയുടെ ആദ്യപകുതി പരിശുദ്ധ വേദപു 
സ്തകത്തില്‍ നിന്നു തന്നെയാണ്‌. (വി. ലൂക്കോ. 1 
: 28 - 43) ആയതിനാല്‍ വേദവചനങ്ങള്‍ വിശ്വസി 
ക്കുന്ന ആര്‍ക്കും ഈ പ്രാര്‍ത്ഥനയുടെ ആദ്യഭാഗം 
ഉരുവിടാവുന്നതാണ്‌. രണ്ടാം പകുതിയിലെ കൂടു 
തല്‍ ഭാഗവും ആദിമസഭ മറിയത്തിന്റെ മരണ, 
സംസ്‌കാര, സ്വര്‍ഗ്ഗാരോഹണശേഷം കൂട്ടിച്ചേര്‍ത്ത 
താണ്‌. അവള്‍ മനുഷ്യകുലത്തില്‍ ഏറ്റവും ശ്രദ്ധ 
യുള്ളവളും രസഷ്ടാവാം ദൈവത്തിന്റെ മാതാവും 
ക്രിസ്തീയ വിശ്വാസികളുടെ മരണനാഴികയെപ്പറ്റി 
നാമറിയുന്നില്ലെങ്കിലും മുന്‍കൂട്ടി അറിയുവാന്‍ അവ 
ളുടെ മരണാനന്തര സജീവതയിലും കഴിവുള്ളവളും 
ദൈവം കൂടെയുള്ളവളുമാകാല്‍ “വിശുദ്ധ മറിയമേ! 
ദൈവം തമ്പുരാന്റെ അമ്മേ” പാപികളായ 
ഞങ്ങള്‍ക്കുവേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ 
മരണനാഴികയിലും ദൈവത്തോട്‌ അപേക്ഷിച്ചുകൊ 
ള്േളേണമേ. എന്ന്‌ സത്യക്രിസ്ത്യാനികള്‍ ചൊല്ലുന്നു. 
കര്‍ത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതകാ 
ലത്തും കുരിശിലെ മരണസമയത്തും നമുക്കുവേണ്ടി 





ഏപ്രി൬ 2015 Wx ക്രി പപ 


പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ നമ്മുടെ സമീപത്ത്‌ ഉണ്ടായിരി 
ക്കണമെന്ന്‌ നാമപേക്ഷിക്കുന്നു. 

യേശുക്രിസ്തുവിന്റെ ജനനം അറിഞ്ഞ ആട്ടിട 
യരും കിഴക്കുനിന്ന്‌ വന്ന വിദ്വാന്മാരും അതിവേഗം 
പോയി മറിയത്തെയും ശിശുവിനെയും കണ്ടു. 
വിദ്വാന്മാര്‍ യേശുവിന്‌ കാഴ്ചകള്‍ സമര്‍പ്പിച്ചു. (വി. 
ലൂക്കോസ്‌ 2:16, വി. മത്തായി. 2:11) ആട്ടിടയരും 
ജ്ഞാനികളും അനുഗൃഹീതരായി. അവര്‍ക്ക്‌ യേശു 
വിനെ മറിയത്തോടൊപ്പം കാണാന്‍ ബുദ്ധിമുട്ടില്ല 
ദൈവവചനത്തെ ഹൃദയത്തില്‍ സംഗ്രഹിച്ച്‌ ധ്യാനി 
ച്ചു ജീവിക്കുന്നതിന്റെ ഉത്തമ മാതൃകയാണ്‌ മറി 
യം. ക്രിസ്തുവില്‍ ക്രിസ്തുവിനോടൊപ്പം ജീവി 
ക്കുന്നതിന്റെ ഉദാത്ത മാതൃക. ഇല്ലാത്തതും കെട്ടി 
ച്ചമച്ചതുമായ സാക്ഷിപറച്ചില്‍ നടത്തുന്ന സഹോ 
ദരാ, സഹോദരി, ദൈവമാതാവിനേക്കാള്‍ 
നിങ്ങള്‍ക്ക്‌ പറയുവാനുള്ള ക്രിസ്തീയ സാക്ഷ്യം 
എന്താണ്‌? അതിനാല്‍ ദൈവമാതാവിനെ ബഹു 
മാനിക്കുവാനും ക്രിസ്തുസ്നേഹിതരാകുവാനും 
ആദ്യം പഠിക്കുക. 


(തുടരും...) 


പേള്‍ ജൂബിലി സമ്മേളനം 


ചെങ്ങന്നൂര്‍ ഭദ്രാസന മര്‍ത്തമറിയം വനിതാ 
സമാജത്തിന്റെ 30-ാമത്‌ വാര്‍ഷിക സമ്മേളനം 
(പേള്‍ ജൂബിലി സമ്മേളനം) മാര്‍ച്ച്‌ 25 ബുധ 
നാഴ്ച രാവിലെ 10 മണി മുതല്‍ മെഴുവേലി 
ഹോളി ഇന്നസെന്റ്‌ സ്‌ വലിയ പള്ളിയില്‍ നട 
ത്തപ്പെട്ടു. ഇടവക മ്മെതാപ്പോലീത്ത അഭി. 
തോമസ്‌ മാര്‍ അത്താനാസ്യോസ്‌ തിരുമേനി 
യുടെ അദ്ധ്യക്ഷതയില്‍ ചേര്‍ന്ന സമ്മേളനം 
മഹാത്മാ ഗാന്ധി സര്‍വ്വകലാശാല പ്രോ വൈസ്‌ 


ചാന്‍സലര്‍ ഡോ. ഷീനാ ഷുക്കൂര്‍ ഉദ്ഘാടനം 
ചെയ്തു. NCC! - ടെ വനിതാ വിഭാഗമായ ആള്‍ 


ഇന്‍ഡ്യാ കൌണ്‍സില്‍ ഫോര്‍ ക്രിസ്റ്റ്യന്‍ 
വിമന്‍-ന്റെ ദേശീയ പ്രസിഡന്റ്‌ ഡോ. സാറാമ്മ 
വര്‍ഗീസ്‌ മുഖ്യ സന്ദേശം നല്‍കി. ഫാ. ജോണ്‍ 
പോള്‍, ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍, ഫാ. 
വൈ. തോമസ്‌, ഫാ. ഫിലിപ്പ്‌ ജേക്കബ്‌ മൂലമ 
ണ്ണില്‍, ഡോ. സൂസന്‍ ജോര്‍ജ്‌, രാജമ്മ തോമ 
സ്‌, ലിസി വര്‍ഗീസ്‌, ആനി ജോണ്‍സണ്‍ എ 
ന്നിവര്‍ പ്രസംഗിച്ചു. സോഫിയാ രാജന്‍ 
പ്രവര്‍ത്തന റിപ്പോര്‍ട്ട്‌ അവതരിപ്പിച്ചു. 600 പ്രതി 
നിധികള്‍ പങ്കെടുത്തു. 


www.bethelpatrika.org | 20 | 


ആരാധനാ വിജ്ഞാനീയം 


ഫാ. സഖറിയ പനയ്ക്കാമറ്റം 


ഉറങ്ങാത്ത 
കാവല്‍ക്കാരന്‍ 


നിദ്രാവശനാക നിന്നുടെ കാവല്‍ക്കാരന്‍... ഹാ. 

ഇധ്രായേലിന്‍ കാവല്‍ക്കാരന്‍ 

(സൂത്താറാ നമസ്കാരം. സങ്കീ. 121:4) 

ക്രിസ്തുവിന്റെ അഗ്നിപരീക്ഷ സമയത്ത്‌ 
ശിഷ്യന്മാര്‍ ഉറങ്ങുകയായിരുന്നു. ക്രിസ്തുവിന്‌ 
കാവല്‍ ഇരിക്കേണ്ടതായ ദൌത്യം ശ്രദ്ധയോടെ 
നിറവേറ്റേണ്ടവര്‍ ഗാഡനിദ്രയിലായിരുന്നു. 
ഉണര്‍ന്നിരിക്കുവാനോ പ്രാര്‍ത്ഥനയുടെ പങ്കുകാര്‍ 
ആകുവാനോ കഴിഞ്ഞില്ല. ക്രിസ്തുശിഷ്യന്മാര്‍ 
ഭൂമിയില്‍ നിലകൊണ്ടവരെങ്കിലും തിന്മയുടെ 
ശക്തിയ്ക്കെതിരെ പോരാടുവാന്‍ പരിശീലിക്കപ്പെ 
ട്ടവരായിരുന്നു. 


ഏതൊരാളും തിന്മയുടെ ശക്തിക്കെതിരെ 
ജാഗ്രത പുലര്‍ത്തുമ്പോള്‍ അത്‌ ആത്മാവിനെ 
പ്രതിരോധം പരിശീലിപ്പിക്കുകയാണ്‌. ആ പരിശീ 





ലനം ഒരു കര്‍മ്മം കൊണ്ടോ ഒരു അനുഷ്ഠാനം 
കൊണ്ടോ നേടാവുന്നതല്ല. തിന്മയ്ക്ക്‌ എതിരായ 
പോരാട്ടം ജീവിതത്തോളം തന്നെ ദൈര്‍ഘ്യമേറി 
യതാണ്‌. ആത്മീയ പോരാട്ടത്തില്‍ വിജയം കൈവ 
രിക്കുവാനുള്ള പ്രധാന ആയുധം ശ്രദ്ധയോടുകൂ 
ടിയ പ്രാര്‍ത്ഥന തന്നെയാണ്‌. 

ജീവിതത്തിന്റെ അനര്‍ഘനിമിഷങ്ങളില്‍ പരാ 
ജയം സംഭവിച്ച പരിശുദ്ധനായ പത്രോസ്‌ ശ്ലീഹാ 
വര്‍ഷങ്ങള്‍ക്കു ശേഷം തന്റെ ആദ്യലേഖനം എ 
ഴുതുമ്പോള്‍ ഓര്‍പ്പിക്കുന്നു. “പ്രാര്‍ത്ഥനയ്ക്ക്‌ 
സുബോധമുള്ളവരും നിര്‍ഭയരുമായിരിപ്പിന്‍” (1 
പത്രോസ്‌ 4:7) എല്ലാത്തിന്റെയും അവകാശി 
ആകുന്ന കൊട്ടാരത്തിലെ അനുഭവത്തോടൊപ്പം 
പൊട്ടക്കിണറ്റിലെ ആഴവും ജയില്‍വാസവും 
യനസേഫിന്‌ അനുഭവിക്കേണ്ടതായി വന്നത്‌ 
ദൈവനിയോഗമായി വിശ്വസിക്കുകയും ആയത്‌ 
സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. മറ്റുള്ളവ 
രില്‍ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാതെ സ്വസ്ഥമായി 
ധ്യാനിക്കുവാന്‍ സ്വാമി വിവേകാനന്ദന്‍ അപകടം 
നിറഞ്ഞ കടലിടുക്ക്‌ നീന്തിക്കയറണമായിരുന്നു. 
ജോലി പ്രാര്‍ത്ഥനയ്ക്ക്‌ പകരമാവുകയില്ല. 

നിദ്രാവശനാകാത്ത ക്രിസ്തു പ്രാര്‍ത്ഥിപ്പാന്‍ 
വിളിച്ചപ്പോള്‍ ശിഷ്യരുടെ മുമ്പില്‍ ആയിരുന്നെ 
ങ്കിലും ഉറങ്ങിപ്പോയി. പിന്നെ അവന്‍ വന്നു. അവര്‍ 
ഉറങ്ങുന്നത്‌ കണ്ട്‌ പത്രോസിനോട്‌, ശിമയോനെ, 
നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണര്‍ന്നിരിപ്പാന്‍ 
നിനക്ക്‌ കഴിഞ്ഞില്ലയോ. (വി. മര്‍ക്കൊ. 14:37) എന്ന്‌ 
ചോദിക്കുന്നു. പ്രാര്‍ത്ഥനയുടെ കാവല്‍ക്കാരായി 
നില്‍ക്കേണ്ടവര്‍ക്ക്‌ പോലും പ്രാര്‍ത്ഥിപ്പാന്‍ ഇടിയി 
ല്ലാത്തവിധം നല്ല തിരക്കാണ്‌. “വല്ലാത്ത ജോലി 
ത്തിരക്കാണ്‌” എന്ന്‌ പലരില്‍ നിന്നും പലപ്പോഴും 
കേള്‍ക്കാറുള്ളതാണ്‌. സന്ദര്‍ശന ചടങ്ങുകളും 
യോഗങ്ങളും ചര്‍ച്ചകളും യാത്രകളും കൊണ്ട്‌ പല 
രുടെയും ദിനചര്യകള്‍ നിറഞ്ഞതായിത്തീരുന്നു. 


www.bethelpatrika.org | 21 





തന്റെ അഭിപ്രായത്തോടും നടപടിക ളോടും 
എതിര്‍ത്തു നില്‍ക്കുന്നവരെന്നു കണ്ടാല്‍ അവരോട്‌ 
കയര്‍ക്കുവാനും അവര്‍ക്കെതിരെ ശബ്ദം ഉയര്‍ത്തു 
വാനും സമയം കണ്ടെത്തുകയും ചെയ്യും. ചെറിയ 
ഗ്രശ്നങ്ങളെ വിപുലീകരിച്ച്‌ മണിക്കൂറുകള്‍ 
മൊബൈല്‍ വിനിയോഗവും നടന്നുകൊണ്ടേയിരി 
ക്കും. യൂദാ സ്കറിയാത്തോയുടെ ആലോചനയോ 
ടുകൂടി സൈനികര്‍ ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടു 
പോകുവാന്‍ വന്നപ്പോള്‍ മഹാപുരോഹിതന്റെ 
സേവകനായ മര്‍ക്കോസിന്റെ കാത്‌ ഛേദിക്കുന്നു 
ണ്ട്‌. ശിമയോനെ വിലക്കിയശേഷം മര്‍ക്കോസിന്റെ 
കാത്‌ ക്രിസ്തു തൊട്ടുസൌഖ്യമാക്കുകയാണ്‌. 
ദൈവകരങ്ങള്‍ വിലക്കിയില്ലായിരുന്നുവെങ്കില്‍ 
മര്‍ക്കോസിനെ ശിമയോന്‍ കൊന്നുകളയുക തന്നെ 
ചെയ്യുമായിരുന്നു. പത്രോസ്‌ ശ്ലീഹാ അതിന്റെ 
പേരില്‍ ശിക്ഷിക്കപ്പെടാതെയിരുന്നത്‌ ക്രിസ്തു 
വിന്റെ ക്രൂശ്മരണത്തിനും ഉയിര്‍പ്പിനും മുമ്പായി 
ര്രിസ്തുനിര്‍വൃഹിച്ച അവസാനത്തെ ആ അത്ഭുതം 
(വി. ലൂക്കോ. 22:5) വഴി മര്‍ക്കോസ്‌ സഖ്യം 
്രാപിച്ചതുകൊണ്ടാണ്‌. 
കാലഘട്ടത്തിന്റെ ആവേശങ്ങള്‍ 
ആവേശങ്ങള്‍ പലര്‍ക്കും പലരീതിയിലാണ്‌. 
ആവേശം കൂടിവരു മ്പോള്‍ അവ പലപ്പോഴും 
ആത്മീയതയെ ഹനിക്കുന്നുവെന്ന്‌ വിസ്മരിച്ചു 
പോകുന്നു. ചിലര്‍ക്ക്‌ കെട്ടിടങ്ങള്‍ പണിതുകൂട്ടു 
വാന്‍ തിടുക്കം. ചിര്‍ക്ക്‌ സംഘടനാ പ്രവര്‍ത്തന 
ങ്ങള്‍, മറ്റു ചിലര്‍ക്ക്‌ വിരുന്നുകള്‍, ചിലര്‍ക്ക്‌ പ്രസംഗ 
പരമ്പരകള്‍, കമ്മറ്റിയോഗങ്ങള്‍, നിരവധിപേര്‍ക്കും 
നിലയ്ക്കാത്ത ധനശേഖരണമാര്‍ഗ്ഗങ്ങളുടെ പിന്നാ 
ലെയുള്ള പ്രയാണം, നാഴികകള്‍ നീങ്ങുന്ന 
ഓഫീസ്‌ ജോലികള്‍, സാമൂഹ്യ ചടങ്ങുകള്‍, നാട 
കീയാവതരണങ്ങള്‍, സമൃദ്ധിയുടെ നാളുകളോട്‌ 
ബന്ധപ്പെട്ടുള്ള ഇടവക വിരുന്നുകള്‍, ആദിയായവ 
യെല്ലാം മാന്യതയുടെ മാനദണ്ഡവും അഭിവൃദ്ധി 
യുടെ അടയാളങ്ങളുമായി അംഗീകരിക്കപ്പെട്ടിരിക്കു 
ന്നു. അതോടൊപ്പം പ്രാര്‍ത്ഥനയിലൂടെ ലഭിക്കേണ്ട 
തായ പ്രതിരോധ ശക്തി അനുദിനം നഷ്ടപെട്ടു 
കൊണ്ടിരിക്കുകയും ചെയ്യും. കണ്ണീരില്‍ കണ്ണുകള്‍ 
കഴുകപ്പെടുമ്പോള്‍ ആത്മാവിന്റെ കാഴ്ച സുവ്യ 
ക്തമാകുന്നു. 
മരണത്തെ പ്രത്യാശയാക്കുന്ന പുനരുത്ഥാനം 
എന്ന 


ശ്രിസ്തു ഉയിര്‍ത്തെഴുന്നേറ്റു 


ഏപ്രിത 2015 


MER 
5} ആ ൮ 


യാഥാര്‍ത്ഥ്യം ബോധ്യമാകണമെങ്കില്‍ മരണത്തി 
ന്റെയും അന്ധകാരത്തിന്റെയും ശക്തികള്‍ ഇല്ലാ 
തെയാകണം. ഏതു തലത്തിലും ധാര്‍മ്മിക നവോ 
ത്ഥാനം അനിവാര്യമായി എങ്കിലേ പറ്റൂ. ക്രൂശ്‌ വഹി 
ക്കുവാന്‍ ഒരുക്കമുള്ളിടത്ത്‌ മാതമേ ഉയിര്‍ത്തെഴു 
ന്നേല്‍പ്പിന്‌ പ്രസക്തിയുള്ളൂ. ഭീതിയും അഴിമതിയും 
നടമാടുന്ന ലോകത്തില്‍ പുനരുത്ഥാനത്തിന്റെ 
പ്രസക്തി കുറഞ്ഞു വരുന്നു. പുനരുത്ഥാനത്തിന്റെ 
സന്ദേശം സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും 
സന്ദേശമാണ്‌. സ്നേഹരാഹിത്യമാണ്‌ മരണത്തെ 
പലപ്പോഴും മാടിവിളിച്ചുകൊണ്ടിരിക്കുന്നത്‌. പ്രതീ 
ക്ഷകളുടെ പ്രകാശത്തിലാണ്‌ ആന്തരിക നവീക 
രണം സംഭവിക്കുന്നതും. പുനരുത്ഥാനത്തിന്റെ 
സന്തോഷം അനുഭവേദ്യമാകുന്നതും. സുവിശേഷ 
ത്തിന്റെ ഉറക്കമില്ലാത്ത കാവല്‍ക്കാരായി ശിഷ്യ 
ന്മാരെ രൂപാന്തരപ്പെടുത്തിയതും ക്രിസ്തുവിന്റെ 
പുനരുത്ഥാനം തന്നെ. De 





ജന്മദിനാഘോഷം 





2 
അഭി. തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ തിരുമേ 
നിയുടെ 78-0൦ ജന്മദിനം പേരിശ്ശേരി സെന്റ്‌ മേരീസ്‌ 
വലിയ പള്ളിയുടെ ആഭിമുഖ്യത്തില്‍ നടത്തപ്പെ 
ട്ടു. അഭി. ഫിലിപ്പോസ്‌ മാര്‍ ക്രിസോസ്റ്റം വലിയ 
മൌതാപ്പോലീത്ത സമ്മേളനം ഉദ്ഘാടനം 
ചെയ്തു. അഭി. ഡോ. യൂഹാനോന്‍ മാര്‍ ദിമ്മെതി 
യോസ്‌ മെത്രാപ്പോലീത്ത മുഖ്യ പ്രഭാഷണം നട 
ത്തി. ഭ്രാസന സെക്രട്ടറി ഫാ. തോമസ്‌ കൊക്കാ 
പറമ്പില്‍, ശ്രീ. പി. സി. വിഷ്ണുനാഥ്‌ എം. എല്‍. 
എ., ശ്രീ. സജി ചെറിയാന്‍, ശ്രീ. എബി കുര്യാ 
ക്കോസ്‌, ശ്രീ. രാജന്‍ കണ്ണാട്ട്‌, ശ്രീ. എം. ജി. 
ശ്രീകുമാര്‍, ശ്രീ. സജി ചരവൂര്‍, ഫാ. ബിജുറ്റി. 
മാത്യു (വികാരി), ശ്രീ. കെ. ബി. തോമസ്‌ (ട്രസ്റ്റി) 
ശ്രീ. ഷിജു പി. ജോയി പുവക്കാട്ട്‌ (സെക്രട്ടറി), 
എന്നിവര്‍ ആശംസകള്‍ നേര്‍ന്നു. 





www.bethelpatrika.org | 22 


ഴ്‌ ST SR 


PS 





പുതുഞായറിനുശേഷം ഒന്നാം ഞായര്‍ 


19.4.2015 (വി. യോഹ. 21:1-14) 


“പിന്മാറ്റം” മനുഷ്യരില്‍ അനേകരുടെയും ഒരു 
ദനര്‍ബല്യമണ്‌. വികാര ജീവികള്‍ക്ക്‌ ഇത്‌ സഹജ 
വും. യേശുക്രിസ്തു തന്റെ ഉയിര്‍പ്പിന്റെ 
യാഥാര്‍ത്ഥ്യം ഉറപ്പാക്കുവാനും ശിഷ്യന്മാരെ ആ 
വിശ്വാസത്തില്‍ സ്ഥിരീകരിക്കുവാനും പല സ്ഥല 
ങ്ങളിലും പല സാഹചര്യങ്ങളിലും പ്രത്ൃക്ഷപ്പെടു 
ന്നു. മരണത്തില്‍ നിന്ന്‌ എഴുന്നേറ്റ്‌ വന്ന കര്‍ത്താ 
വിനെ കണ്ടിട്ടും “ഞങ്ങളുടെ കാര്യം എങ്ങനെ 
യാകും” എന്ന ചിന്തയാണ്‌ ശിഷ്യന്മാരെ മനുഷ്യരെ 
പിടിക്കുന്ന ജോലിവിട്ടു വീണ്ടും മത്സ്യം പിടിക്കാന്‍ 
പോകുന്നതിനു പ്രേരിപ്പിച്ചത്‌. ക്ലേശനിര്‍ഭരമായ 
അദ്ധ്വാന രംഗത്താണ്‌ കര്‍ത്താവ്‌ ഈ ഭാഗത്ത്‌ 
ശിഷ്യര്‍ക്ക്‌ ്രതൃക്ഷപ്പെടുന്നത്‌. തിബെര്യസ്‌ 
കടല്‍ക്കരയില്‍ നടക്കുന്ന സംഭവം ആണ്‌ 
ഇന്നത്തെ ചിന്താവിഷയം. ക്രിസ്തുവിനെ കുടാതെ 
യുള്ള പരിശ്രമം പാഴ്‌ വേലയാണ്‌ ആത്മീയ അനു 
ഭവം നഷ്ടപ്പെടുമ്പോഴാണ്‌ പഴയ ജീവിതത്തിലേക്ക്‌ 
നാം തിരികെ പോകുന്നത്‌. യേശു തമ്പുരാന്റെ 
കഷ്ടാനുഭവ നാളുകളില്‍ കര്‍ത്താവിനെ ഉപേ 
ക്ഷിച്ച്‌ പോയവരോ അകലെ മാറി പിന്‍പറ്റി നടന്ന 
വരോ ആയ ശിഷ്യന്മാര്‍ ക്രിസ്തുവിന്റെ അനുഭവം 
നഷട്പ്പെട്ടതിനാല്‍ ഞങ്ങളുടെ പഴയ ജോലിയായ 
മീന്‍പിടിത്തത്തിലേക്ക്‌ മടങ്ങുകയാണ്‌. ആ രാത്രി 
യില്‍ അവര്‍ക്ക്‌ ഒന്നും കിട്ടാതെ നിരാശയുടെ അനു 
ഭവമുണ്ടായി. ക്രിസ്തുവിന്റെ അനുഭവം നഷ്ടപ്പെ 
ടുമ്പോള്‍ നിരാശയിലേക്ക്‌ ആഴ്ന്ന്‌ പോകും. ഫല 
ശൂന്യമായ അദ്ധ്വാനത്തിന്റെ കാരണം കര്‍ത്താ 
വിന്റെ ഹിതവും സാന്നിദ്ധ്യവും അപേക്ഷിക്കാതെ 
പെട്ടെന്നെടുത്ത തീരുമാനവുമാണ്‌. പക്ഷെ അവ 
രുടെ നിരാശയിലും പരാജയത്തിലും കര്‍ത്താവ്‌ കട 
ന്നുവരുന്നു. നിങ്ങളെ അനാഥരായി ഞാന്‍ കൈവി 
ടുകയില്ല എന്ന ഉറപ്പ്‌ നല്‍കുന്നു. ജീവിതത്തില്‍ 
പ്രത്യാശ നഷ്ടപ്പെടുന്നവന്റെ അദ്ധ്വാനം നഷ്ടമാ 


യിരിക്കും. അതുകൊണ്ട്‌ പ്രത്യാശ നഷ്ടപ്പെടാതെ 
കരുതലോടെയിരിക്കുക. രാത്രി മുഴുവന്‍ അദ്ധ്വാ 
നിച്ച ശിഷ്യന്മാര്‍ക്ക്‌ ഒന്നും കിട്ടിയില്ല. കടലില്‍ മീന്‍ 
ഇല്ലാഞ്ഞിട്ടല്ല, അവര്‍ നാഥനില്ലാത്തവരായാണ്‌ 
പോയത്‌. എന്നെക്കൂടാതെ നിങ്ങള്‍ക്ക്‌ ഒന്നും 
സാദ്ധ്യമല്ല, എന്ന്‌ അവര്‍ കരുതിയിരുന്നില്ല. 
കര്‍ത്താവ്‌ ഇല്ലാതെയുള്ള അദ്ധാനം ഫലശൂനയ 
മാകുന്ന രാത്രിയെങ്കില്‍ ക്രിസ്തുവിന്റെ സാന്നിദ്ധ്യം 
വിജയം നല്‍കുന്ന പ്രഭാതം. 


അനുസരിക്കുന്നവര്‍ക്ക്‌ അനുഭവം 


യേശുതമ്പുരാന്റെ നിര്‍ദ്ദേശമനുസരിച്ച്‌ പടകിന്റെ 
വലതുഭാഗത്ത്‌ വല വീശിയപ്പോള്‍ പെരുത്ത മീനു 
കളും ലഭിച്ചു. നമ്മുടെകഴിവുകളും ബുദ്ധിസാ 
മര്‍ത്ഥ്യവും അറിവും സംഘടനാപാടവവും ഒക്കെ 
ദൈവകൃപയോടു ചേര്‍ന്ന്‌ വരുമ്പോഴേ ആത്യന്തിക 
വിജയത്തിലെത്തുകയുള്ളൂ. കര്‍ത്താവിന്റെ വാക്ക്‌ 
അനുസരിക്കുന്നവര്‍ക്ക്‌ അനുഗ്രഹങ്ങള്‍ ആവോളം 
ലഭിക്കും. സത്യവും നീതിയും കാത്തുസൂക്ഷിക്കു 
മ്പോള്‍ നമ്മുടെ അദ്ധ്വാനങ്ങള്‍ വലതുവശത്തെ 
പ്രവര്‍ത്തിയായി മാറുന്നു. ശിഷ്യന്മാര്‍ക്കു നല്‍കിയ 
നിര്‍ദ്ദേശം നമുക്കോരോരുത്തര്‍ക്കും ക്രിസ്തു 
നല്‍കുന്ന ആഹ്വാനമാണ്‌. യേശുക്രിസ്തുവില്‍ 
കൂടിയുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക്‌ വന്നവ 
രുടെ പ്രതീകം ആയിട്ട്‌ മത്സ്യത്തെ ആദിമസഭയില്‍ 
ഉപയോഗിച്ചിട്ടുളളത്‌. 
ദാനം ആവശ്യപ്പെടുന്ന ദാതാവ്‌ 

ക്ഷീണിച്ചവശരായ ശിഷ്യന്മാര്‍ക്ക്‌ കര്‍ത്താവ്‌ 
ഭോജനം നല്‍കുന്നു. “കുഞ്ഞുങ്ങളെ” എന്ന 
സംബോധന തന്നെ അവര്‍ വളര്‍ന്നിട്ടില്ല എന്നുള്ള 
സൂചന നല്‍കുന്നു. അവര്‍ കരയ്ക്ക്‌ എത്തിയ 
പ്പോള്‍ കനലിന്മേല്‍ ചുട്ട മത്സ്യവും അപ്പവും 
കര്‍ത്താവ്‌ അവര്‍ക്ക്‌ നല്‍കുന്നു. ഇപ്പോള്‍ പിടിച്ച 
മത്സ്യത്തില്‍ കുറെ കൊണ്ടുവരു എന്ന്‌ കര്‍ത്താവ്‌ 
പറയുന്നു. ശിഷ്യന്മാരുടെ അദ്ധാനഫലം കൂടി 
പ്രാതല്‍ വിഭവത്തില്‍ ഉള്‍ക്കൊള്ളിക്കാന്‍ 


www.bethelpatrika.org] 23 | 





കര്‍ത്താവ്‌ ശ്രദ്ധ വയ്ക്കുന്നു. മനുഷ്യന്റെ സംഭാ 
വനകള്‍ കൂടാതെ തന്നെ ദൈവത്തിന്‌ തന്റെ ജോലി 
പൂര്‍ത്തീകരിക്കുവാന്‍ കഴിയുമെങ്കിലും തന്നോ 
ടൊത്ത്‌ സഹകരിക്കാനും തന്നെ സഹായിക്കാനും 
മനുഷ്യരെ ദൈവം പല സന്ദര്‍ഭങ്ങളിലും ക്ഷണി 
ക്കുന്നു. നമ്മുടെ അദ്ധ്വാനഫലം കൃതജ്ഞതാ 
പൂര്‍വ്വം ദൈവസന്നിധിയില്‍ സമര്‍പ്പിക്കേണ്ടതിന്റെ 
ആവശ്യകതയും ഈ സംഭവം വൃക്തമാക്കുന്നു. 
അപ്പോസ്തോലന്മാരെ ധൈര്യപ്പെടുത്തിയ 
ഉയര്‍ത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിദ്ധ്യം 
പ്രതിസന്ധികളിലും നിരാശയിലും നമ്മെ ധൈര്യ 
പ്പെടുത്തി നടത്തട്ടെ എന്നു പ്രാര്‍ത്ഥിക്കാം. 


പുതുഞായറിനുശേഷം രണ്ടാം ഞായര്‍ 


26-04-2015 (വി. യോഹ. 21:15 - 19) 


കര്‍ത്താവ്‌ പലവുരു സൂചന കൊടുത്തിട്ടും 
ഗൌനിക്കാതെ കര്‍ത്താവിനെ തള്ളിപ്പറഞ്ഞ്‌ പാപം 
ചെയ്ത പത്രോസിനെ കുമ്പസാരിപ്പിച്ച്‌ ഇടയത്വ 
ത്തില്‍ വലിയ മുക്കുവനാക്കുന്ന സംഭവം ആണ്‌ 
ഇന്നത്തെ ചിന്താവിഷയം. പുനരുത്ഥാനശേഷമുള്ള 
യേശുവിന്റെ മൂന്നാമത്തെ പ്രതൃക്ഷത ശിമോന്‍ 
പത്രോസിന്റെ ജീവിതത്തില്‍ അവിസ്മരണീയമാ 
യി. അവിശ്വസിക്കുന്നവരെയും മര്‍ക്കട മുഷ്ടിക്കാ 
രെയും സ്വന്തം കാര്യം നേടാന്‍വേണ്ടി വ്യാജം പറ 
യാനും അധര്‍മ്മം ചെയ്യാനും മടിയില്ലാത്തവരെയും 
കരുണാമയനായ കര്‍ത്താവ്‌ സമീപിക്കുന്ന രീതി 
അത്ഭുതാവഹമാണ്‌. 


അനുതാപത്തിലൂടെ പ്രതാപം വീണ്ടെടു 
ക്കുന്ന പത്രോസ്‌ 

കര്‍ത്താവ്‌ നല്‍കിയ സൂചന ഗൌരവമായി മുഖ 
വിലയ്ക്കെടുക്കാതെ അനാവശ്യ സാഹചര്യങ്ങ 
ളില്‍ ചെന്നുപെട്ട്‌ കര്‍ത്താവിനെ തള്ളിപ്പറഞ്ഞ്‌ 
പാപത്താല്‍ ശ്ലീഹാ സ്ഥാനത്ത്‌ നിന്നും നിപതിച്ചു 
പോയ വി.പത്രോസിനെ കര്‍ത്താവ്‌ മൂന്നു 
പ്രാവശ്യം ഏറ്റുപറയിക്കുകയാണ്‌. പത്രോസിന്റെ 
കുമ്പസാരത്തിൽ മൂന്നു ഭാഗങ്ങളുണ്ട്‌. 11 അനുതാ 
പം. തെറ്റു ബോദ്ധ്യമായപ്പോള്‍ തന്നെ പത്രോസ്‌ 
പുറത്തിറങ്ങി കരഞ്ഞു. 2. ഏറ്റുപറച്ചില്‍ - കര്‍ത്താ 
വിന്റെ ചോദ്യത്തിന്‌ മറുപടിയായി മൂന്നു പ്രാവശ്യം 
അനുതാപത്തോടെ തന്റെ വിധേയത്വവും 
സ്നേഹവും പത്രോസ്‌ ഏറ്റു പറഞ്ഞു. 3. തുടര്‍ 
ജീവിതം - അനുതാപത്തിലൂടെ യഥാസ്ഥാനപ്പെട്ട 
പത്രോസ്‌ ജീവിതകാലം മുഴുവന്‍ കണ്ണീരിലും 
പ്രതിബദ്ധതയിലും കഴിച്ചുകൂട്ടി. പരീക്ഷണ ഘട്ട 


എപ്രിത 2015 


SY 


tn 


ങ്ങള്‍ വരുമ്പോള്‍ എല്ലാവരും വിട്ടുപോയാലും 
താന്‍ യേശുവിനെ വിട്ടുപോകയില്ലെന്ന്‌ പത്രോസ്‌ 
പ്രഖ്യാപിച്ചിരുന്നതാണ്‌. അവര്‍ക്കുള്ളതിലും അധി 
കമാണ്‌ തന്റെ സ്നേഹബന്ധം എന്നു സ്ഥാപിക്കാ 
നുള്ള ശ്രമമായിരുന്നു അത്‌. “ഇവരില്‍ അധിക 
മായി നീ എന്നെ സ്നേഹിക്കുന്നുവോ” എന്ന 
ചോദ്യം അതിനാല്‍ പ്രസക്തമാണ്‌. 


ഉജ്ജ്വല പ്രഭാഷണങ്ങള്‍ നടത്തിയാലും ചില 
പ്പോള്‍ അത്ഭുതങ്ങള്‍ തന്നെ പ്രവര്‍ത്തിച്ചാലും 
സ്നേഹം പരീക്ഷണവിധേയമാക്കുമ്പോള്‍ പരാജ 
യപ്പെടുന്നവനു നേതാവും ഇടയനുമായിരുന്ന്‌ ആടു 
കളെ മേയ്ക്കാനുള്ള അവകാശാധികാരങ്ങളും 
ആധികാരികതയും നഷ്ടമാകുന്നു. നഷ്ടമായതു 
വീണ്ടും ലഭിക്കണമെങ്കില്‍ നിര്‍വ്യാജമായ 
സ്നേഹബന്ധത്തില്‍ തിരികെ വന്ന്‌ ഉറപ്പിക്കപ്പെ 
ടണം. 


പാപം കഴുകിയ കണ്ണുനീരും പാപിയെ 
സ്നേഹിക്കുന്ന ക്രിസ്തുവും 

നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കു 
ന്നുവോ? എന്ന്‌ കര്‍ത്താവിന്റെ ചോദ്യത്തിന്‌ 
മുമ്പില്‍ കൊച്ചുകുഞ്ഞിനെപ്പോലെ പൊട്ടിക്കര 
യുന്ന പത്രോസിന്റെ സുതാര്യതയും ഹൃദയ നിര്‍മ്മ 
ലതയും ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാ 
ണ്‌. ജീവിതത്തില്‍ രഹസ്യങ്ങളും ഉദ്ദേശങ്ങളും 
വ്രകതയും വച്ചുപുലര്‍ത്തുന്നവന്‍ ഇങ്ങനെ വിങ്ങി 
പൊട്ടിക്കരയാനും കര്‍ത്താവേ നീ സകലവും അറി 
യുന്നു എന്ന്‌ പറയുവാനും സാധിക്കുകയില്ല. ഒരു 
മനുഷ്യന്റെ സമ്പൂര്‍ണ്ണമായ സമര്‍പ്പണ പ്രസ്ഥാവ 
നായാണിത്‌. വിനയപൂര്‍വ്വം അനുതാപത്തോടെ 
ഉരുവിട്ടതാണ്‌. പ്രത്യേക സാഹചര്യത്തില്‍ പ്രാണ 
രക്ഷാര്‍ത്ഥം ചെയ്തുപോയതാണ്‌ പത്രോസിന്റെ 
തെറ്റെന്ന്‌ ഉള്ളങ്ങളെ അറിയുന്ന കര്‍ത്താവ്‌ മന 
സ്സിലാക്കി. പത്രോസിന്റെ തെറ്റെന്ന്‌ ഉളളങ്ങളെ 
അറിയുന്ന കര്‍ത്താവ്‌ മനസ്സിലാക്കി. എന്നു മാത്ര 
മല്ല പത്രോസിനോട്‌ ഒന്നും മനസ്സില്‍ വെച്ചു 
കൊണ്ട്‌ പ്രവര്‍ത്തിക്കാതെ അവനെ തന്റെ 
ശ്ലീഹാഗണത്തിന്റെ നേതാവുമാക്കി. കര്‍ത്താവിന്റെ 
ഇടയത്വ മാതൃക എത്രയോ ശ്രേഷ്ഠമാണ്‌. ഈ 
ഭാഗത്ത്‌ പത്രോസ്‌ നേരിടാന്‍ പോകുന്ന അന്ത്യ 
ത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും കര്‍ത്താവ്‌ നല്‍കു 
ന്നു. റോമന്‍ ചക്രവര്‍ത്തി നീറോയുടെ കാലത്ത്‌ 
പത്രോസിനെ ക്രൂശിക്കാന്‍ ആജ്ഞ കൊടക്കു 
മ്പോള്‍ തന്റെ അരുമനാഥന്റെ പാദം മുത്തുന്നു 


www.bethelpatrika.org 24 | 


wy 2 
8 ഥി Sa 





എന്ന്‌ ബോധമുണ്ടാകുവാന്‍ തന്നെ തലകീഴായി 
്രൂശി ക്കുവാന്‍ അദ്ദേഹം അഭ്യര്‍ത്ഥിച്ചു. അപ്പ 
കാരം സംഭവിച്ചു. അനുഗ്രഹവും കഷ്ടതയും 
ഒന്നിച്ച്‌ ലഭിക്കുന്നു എന്നതാണ്‌ ക്രിസ്തീയജീവി 
തത്തിന്റെ ഒരു സവിശേഷത. നമ്മുടെ ദൈത്യം 
ഏറ്റെടുക്കുവാനും അതിന്റെ പേരില്‍ കുരിശ്‌ സഹി 
പ്ലാനും മനസ്സില്ലെങ്കില്‍ നാം ദൈവത്തെ സ്നേഹി 
ക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും മരണത്തിലും 
ദൈവത്തെ മഹത്വപ്പെടുത്താന്‍ നാം ശ്രമിക്കണം. 


പുതുഞായറിനുശേഷം മുന്നാം ഞായര്‍ 

03 -05 - 2015 (വി. ലൂക്കോ. 24:13-35) 
നിരാശയില്‍ നിന്നും ആരംഭിച്ച ഒരു യാത്ര ഒടുവില്‍ 
അനുഗ്രഹീതമായി തീരുന്ന ഒരു രംഗമാണ്‌ 
ഇന്നത്തെ വായനാഭാഗത്ത്‌ നമുക്ക്‌ കാണാന്‍ 
സാധിക്കുന്നത്‌. എമ്മാവുസിലേക്ക്‌ പോകുന്ന 
ശിഷ്യന്മാര്‍ യാത്രാമദ്ധ്യേ ആ ദിവസങ്ങളില്‍ സംഭ 
വിച്ചതിനെക്കുറിച്ച്‌ വിവാദങ്ങളിലേര്‍പ്പെടുന്നു. ഇരുള്‍ 
പരക്കുംമുമ്പേ പട്ടണത്തിലെത്തണമെന്ന ഉദ്ദേശ്യമേ 
അവര്‍ക്കുണ്ടായിരുന്നുള്ളു. അവര്‍ ഭയചകിതരും 
ചഞ്ചലചിത്തരുമായിരുന്നു. വ്യക്തമായ ഉത്തരങ്ങള്‍ 
കണ്ടെത്താനാകാതെ നിരാശരായി യാത്ര തുടരു 
ന്നു. അവരോട്‌ യാത്രയില്‍ ചേരുന്ന അപരിചിതന്‍ 
വചനം വ്യാഖ്യാനിച്ചപ്പോള്‍ ഹൃദയം ജ്വലിച്ചതും 
ഭവനത്തില്‍ എത്തി അപ്പം നുറുക്കിക്കൊടുത്ത 
പ്പോള്‍ ഉള്‍ക്കാഴ്ച ലഭിച്ചതും ഉത്ഥാനത്തിന്റെ 
പ്രഘോഷകരായി രൂപാന്തരപ്പെടുന്നതിന്‌ സഹായ 
കമായി. 


അനുധാവനം ചെയ്യുന്ന അന്വേഷണം. 


തകര്‍ച്ചയുടെയും നിരാശയുടെയും അനുഭവ 
ത്തില്‍ നമ്മോട്‌ ചേര്‍ന്ന്‌ നടക്കുന്നവനാണ്‌ യേശു 
തമ്പുരാന്‍. ആദ്യത്തെ മൊബൈല്‍ സണ്‍ഡേ 
സ്കൂള്‍ /സെമിനാരി ശിഷന്മാരുടെ എമ്മാവൂസ്‌ 
യാത്രയാണ്‌. ശിഷ്യന്മാരോട്‌ ചേര്‍ന്ന്‌ നടന്ന യേശു 
പിന്നെ അവരുടെ ഭവനത്തില്‍ പ്രവേശിക്കുന്നു. 
അവരോടുകൂടെ ഭക്ഷണത്തിന്‌ ഇരുന്ന്‌ അപ്പം 
നുറുക്കി ശിഷ്യന്മാര്‍ക്കു കൊടുക്കുന്നു. അവര്‍ 
യേശുനാഥനെ മനസ്സിലാക്കുന്നു. താന്‍ അവിടെ 
നിന്ന്‌ അപ്രത്യക്ഷനാകുന്നു. എമ്മാവൂസിലേക്ക്‌ 
പോയ ശിഷ്യന്മാര്‍ പരസ്പരം തര്‍ക്കിച്ചും കുറ്റപ്പെ 
ടുത്തിയും യാ്ര ചെയ്യുന്നു. ഇന്നത്തെ 
ലോകത്തിലെ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങള്‍ ശ്രദ്ധി 
ക്കാന്‍ ആരുമില്ല എന്നുള്ളതാണ്‌. യേശു അവര്‍ക്ക്‌ 
പറയാനുള്ളത്‌ ശ്രദ്ധിച്ചു കേട്ടു. യേശുവിനെ വിളി 
ച്ചാല്‍ നില്‍ക്കും, കേള്‍ക്കും, ആധുനിക തലമുറയെ 
അലട്ടുന്നത്‌ മുഴുവന്‍ ആധിയും വ്യാധിയുമാണ്‌. 


www.bethelpatrika.org | 25 | 


ഏപ്രില്‍ 2015 


SY 


tn 


ഇവ മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്നു. അവന്‍ 
നിങ്ങള്‍ക്കായി കരുതുന്നവനാകയാല്‍ നിങ്ങളുടെ 
സകല ആകുല ചിന്തകളും അവന്റെ മേല്‍ ഇട്ടു 
കൊള്‍വിന്‍ (1 പത്രൊ. 5:7) നമ്മുടെ ജീവിത യാത്ര 
യില്‍ യേശു നമ്മോടൊപ്പം ഉണ്ടെന്ന ബോദ്ധ്യം 
നമുക്ക്‌ ഉന്മേഷം നല്‍കുന്നതാണ്‌. കണ്ടാലും 
ഞാന്‍ ലോകാവസാനത്തോളും നിങ്ങളുടെ കൂടെ 
യുണ്ട്‌ എന്നതാണ്‌ യേശു നല്‍കുന്ന വാഗ്ദാനം. 
അകക്കണ്ണു തുറക്കുന്ന ആത്മീയ അനുഭവം 
യേശു കടന്നുപോകും. എന്നാല്‍ നിര്‍ബന്ധി 
ച്ചാല്‍ നമ്മോടു കൂടെ പാര്‍ക്കം. ഭക്ഷണത്തിനിരി 
ക്കും. “ഞാന്‍ വാതില്‍ക്കല്‍ നിന്നു മുട്ടുന്നു. ആരെ 
ങ്കിലും എന്റെ ശബ്ദം കേട്ട്‌ വാതില്‍ തുറന്നാല്‍ 
ഞാന്‍ അവന്റെ അടുക്കല്‍ചെന്ന്‌ അവനോടും 
അവന്‍ എന്നോടും കൂടെ അത്താഴം കഴിക്കും.” 
(വെളിപാട്‌ 3:28) യേശുവിനോടൊപ്പം പാര്‍ക്കുന്ന 
വര്‍ യേശുവിനെപ്പോലെയാകും. കൊല്ലന്റെ ആല 
യില്‍ തീക്കട്ടയില്‍ വയ്ക്കുന്ന ഇരുമ്പുകഷണം 
പഴുത്ത്‌ തീയ്ക്ക്‌ സമാനമാകുന്നതുപോലെയാണ്‌ 
യേശുവിനോട്‌ ചേരുന്നവന്‍ യേശുവിനെപ്പോലെയാ 
കുന്നത്‌. യേശുവില്ലാത്ത ജീവിതത്തിലാണ്‌ നിരാശ 
നിറയുന്നത്‌. നിരാശ നമ്മെ നിര്‍വീര്യമാക്കുകയും 
കര്‍മ്മചേതനയെ നശിപ്പിക്കുകയും ചെയ്യും. 
തന്നോടു ചേര്‍ന്ന്‌ ജീവിക്കുമ്പോള്‍ താന്‍ അപ്പം 
എടുത്ത്‌ നുറുക്കി ശിഷ്യന്മാര്‍ക്ക്‌ കൊടുക്കുന്നു. ഈ 
അപ്പത്തിന്റെ ശക്തികൊണ്ട്‌ അവരുടെ കണ്ണ്‌ തുറ 
ന്നു. യേശുതമ്പുരാനെ അറിയുന്നതിനുള്ള തടസ്സം 
നീങ്ങി ദൈവാനുഭവത്തിന്റെ വി. രഹസ്യങ്ങള്‍ 
ആരാധനയിലൂടെയാണ്‌ വെളിപ്പെടുന്നത്‌. അവന്റെ 
തിരുശരീര രക്തങ്ങള്‍ നമ്മുടെ ആന്തരിക നയന 
ങ്ങളെ തുറന്ന്‌ നമ്മെ അവന്റെ സന്നിധിയിലാക്കം. 


തിരിച്ചറിവു നല്‍കിയ തിരിച്ചുവരവ്‌ 


തെറ്റു മനസ്സിലാക്കിയപ്പോള്‍ ശിഷ്യന്മാര്‍ ഉടനെ 
തന്നെ യേരുശലേമിലേക്ക്‌ മടക്കയാത്ര ആരംഭിച്ചു. 
ഒട്ടും അമാന്തിച്ചില്ല. ആ നാഴികയില്‍ തന്നെ മട 
ങ്ങി. തെറ്റ്‌ മനസ്സിലാക്കി എമ്മാവൂസില്‍ നിന്ന്‌ യെരു 
ശലേമിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ്‌ ഇന്നാവ 
ശ്യം. യെരുശലേം ദൈവനഗരമാണ്‌. ആരാധനയുടെ 
കേന്ദ്രമാണ്‌. നമുക്ക്‌ യെരുശലേം മദ്ബഹയാണ്‌. 
ത്രോണോസാണ്‌. അവിടേയ്ക്കുള്ള മടങ്ങിപ്പോക്കാ 
ണാവശ്യം. ത്രോണോസിലേക്ക്‌ കടന്നുവരു 
മ്പോഴാണ്‌ ആരാധന പൂര്‍ത്തിയാകുന്നത്‌. അത്‌ മന 
സ്സിലാകണമെങ്കില്‍ അവനെ അനുഭവിച്ച്‌ അക 
ക്കണ്ണ്‌ തുറക്കണം. 


wy | ച 
ETAT SSR 
പ a AS ട്‌ 





പുതുഞായറിനുശേഷം നാലാം ഞായര്‍ 


10-05-2015 (വി. ലക്കോ. 9:51-62) 


ഓദാര്യമില്ലാത്ത ശമര്യാക്കാരെക്കുറിച്ചും ശിഷ്യ 
ന്മാരാകാന്‍ ആഗ്രഹിക്കുന്ന മൂന്നുപേരെക്കുറിച്ചു 
മാണ്‌ ഇന്നത്തെ ഏവന്‍ഗേലിയോന്‍ ഭാഗത്തെ 
ചിന്താവിഷയം. യെരുശലേമിലേക്കുള്ള യേശുത 
മ്പുരാന്റെ നിര്‍ണ്ണായക യാത്രയ്ക്കിടെ ശമര്യായില്‍ 
കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഗലീലയില്‍ 
നിന്ന്‌ യെരുശലേമിലേക്ക്‌ പോകുന്ന യഹൂദ 
തീര്‍ത്ഥാടകന്‍ യാത്രാമദ്ധ്യേയുള്ള ശമര്യായില്‍ 
പ്രവേശിക്കാതെ വേറേവഴി പോയിരുന്നു. കാരണം 
യെഹൂദരും ശമര്യരും തമ്മിലുള്ള വൈരാഗ്യംത 
ന്നെ. കര്‍ത്താവ്‌ അതിനു പ്രാധാന്യം കൊടുക്കാതെ 
ശമര്യാ ദേശങ്ങളില്‍ പഠിപ്പിക്കുകയും അതുവഴി 
സഞ്ചരിക്കുകയും ചെയ്തു. യാത്രയ്ക്കിടെ തനിക്ക്‌ 
വിശ്രമസ്ഥാനം ഒരുക്കുന്നതിന്‌ യേശു ദുതന്മാരെ 
അയച്ചു. എന്നാല്‍ അദ്ദേഹം പട്ടണത്തില്‍ 
താമസിക്കുന്നതിന്‌ ശമര്യാക്കാര്‍ സമ്മതിച്ചില്ല. 
പൊറുക്കുകയും സഹിക്കുകയും ചെയ്യുന്ന 
ദൈവസ്നേഹം 

നമ്മുടെ ഇഷ്ടത്തിനെതിരായി പ്രവര്‍ത്തിക്കുന്ന 
വരെ നാം വെറുക്കുന്നതിന്റെ കാരണം നമ്മില്‍ 
വേരൂന്നിയിരിക്കുന്ന സ്വാര്‍ത്ഥതയാണ്‌. ഏലിയാവ്‌ 
ചെയ്തതുപോലെ ആകാശത്തുനിന്ന്‌ തീ ഇറങ്ങി 
അവരെ നശിപ്പിച്ചു കളയണം എന്നു ശിഷ്യന്മാര്‍ 
ആഗ്രഹിച്ചതും സ്വാര്‍ത്ഥത കൊണ്ടുമാശ്രമാണ്‌. 
എന്നാല്‍ യേശുതമ്പുരാന്‍ സ്നേഹം ദീര്‍ഘമായി 
ക്ഷമിക്കുകയും ദയകാണിക്കുകയും ചെയ്യുന്നു 
വെന്ന്‌ പഠിപ്പിച്ചു. സ്വന്തം ഇച്ഛ അനുസരിച്ചല്ലാതെ 
ആരെങ്കിലും പ്രവര്‍ത്തിച്ചാല്‍ എതിര്‍ക്കുക എന്ന 
പ്രവണത സമൂഹത്തിന്റെ ഒരു തിന്മയാണ്‌. മനു 
ഷ്യരിലെല്ലാമുള്ള മൂന്നു സ്വഭാവങ്ങളാണ്‌ മൃഗസ്വ 
ഭാവവും മനുഷ്യ സ്വഭാവവും ദൈവസ്വഭാവവും 
ഏവരിലും കുറെയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്‌. 
ഇതില്‍ നിന്ന്‌ മനുഷ്യസ്വഭാവത്തിലേക്ക്‌ വളര്‍ന്ന്‌ 
പടിപടിയായി ദൈവസ്വഭാവത്തിലേക്ക്‌ എത്തിച്ചേ 
രുന്നതിന്‌ സാമൂഹൃബന്ധവും സംസ്കാരവും 
ആത്മീയതയുമൊക്കെ പങ്കുവഹിക്കുന്നു. ഇവിടെ 
ഗ്രതികാരചിന്ത ഇല്ലാതാകണം. ശിഷ്യന്മാര്‍ 
വിഷാദം പൂണ്ട്‌ പ്രതികാരം ചെയ്യാന്‍ ആഗ്രഹിച്ച 
പ്പോള്‍ നമ്മെ എതിര്‍ക്കുന്നവര്‍ ആരായാലും 


ഏപ്രില്‍ 2015 


Y ( 
x തി 
ര്‌ (ക്‌ 
അവര്‍ക്ക്‌ ദോഷമുണ്ടാവരുതെന്ന്‌ കര്‍ത്താവ്‌ ശിഷ്യ 
ന്മാരെ ഉപദേശിക്കുന്നു. “നിങ്ങള്‍ ഏത്‌ ആത്മാവിന്‌ 
അധീനര്‍?” എന്നാണ്‌ കര്‍ത്താവ്‌ ശാസിക്കുന്നത്‌. 
തിന്മയെ നിഗ്രഹിച്ച്‌ നന്മയെ സ്ഥാപിക്കുക എന്ന 
ഹൈന്ദവ ദര്‍ശനമല്ല, മറിച്ച്‌ തിന്മയെ നന്മയായി 
രൂപാന്തരപ്പെടുത്തുന്ന ക്രൈസ്തവ ദര്‍ശനമാണ്‌ 
ശ്രേഷ്ഠമായത്‌. 


ശിഷ്യത്വത്തിന്റെ വില (Cost of discipleship) 


യെരുശലേമിലേക്കുള്ള മാര്‍ഗ്ഗമദ്ധ്യേ കണ്ടുമു 
ട്ടുന്ന മൂന്നു വ്യക്തികളിലൂടെ മൂന്ന്‌ മാലീക പ്രമാ 
ണങ്ങള്‍ കര്‍ത്താവ്‌ പഠിപ്പിക്കുന്നു. (1) സമ്പത്തായി 
യേശുവിനെ മാത്രം നേടുന്ന ഒന്നാമത്തെ പ്രമാ 
ണം. ഇന്ന്‌ കാലഹരണപ്പെട്ടിരിക്കുന്നു. തലചാ 
യ്ക്കാനിടമില്ലാത്ത കര്‍ത്താവിനോട്‌ “ഗുരുവേ നീ 
എവിടെ പാര്‍ക്കുന്നു” എന്ന ശിഷ്യന്മാരുടെ അന്വേ 
ഷണത്തിന്‌ “വന്നു കാണുക” എന്നാണ്‌ മറുപടി 
കിട്ടിയത്‌. ന്രസായന്‍ യേശുവിന്‌ വാഗ്ദാനം ചെയ്യു 
വാന്‍ ഭാതീക സുഖസഈകര്യങ്ങളോ ജീവിത സുര 
ക്ഷിതത്വമോ ഒന്നുമില്ല, മറിച്ച്‌ കഷ്ടതയും വേദ 
നയും മാത്രം. (2) ഭൈതീക ബന്ധങ്ങളില്‍ നിന്നു 
ള്ള മുക്തിയാണ്‌. രണ്ടാമത്തെ പ്രമാണമാണ്‌. 
ദൈവീക നിയോഗങ്ങളേറ്റെടുക്കാന്‍ തടസ്സമായ 
എല്ലാ ബന്ധങ്ങളെയും ബോധപൂര്‍വ്വം നിരാകരി 
ക്കുന്ന വ്യക്തിയാണ്‌ ദൈവമനുഷ്യന്‍. എല്ലാ ബന്ധ 
ങ്ങളും ദൈവീക ബന്ധത്തിനു വേണ്ടിയാകണം. 
അല്ലാഞ്ഞാല്‍ ഭാതീകത്വം എല്ലാ തലങ്ങളിലും 
കടന്നുവന്ന്‌ ബന്ധങ്ങള്‍ ബന്ധനങ്ങളായി രൂപാന്ത 
രപ്പെടും. ഭൌതീക ബന്ധങ്ങളുടെ നിഷേധത്തേ 
ക്കാള്‍ അതിന്റെ പവിത്രീകരണവും നിയന്ത്രണവു 
മാണ്‌ ദൈവമാഗ്രഹിക്കുന്നത്‌. ആരാധനയക്ക്‌ 
ഒന്നാം സ്ഥാനം നല്‍കുന്ന ദൈവപൈതലിനു 
മാത്രമേ ഇത്‌ പ്രാവര്‍ത്തികമാക്കാന്‍ സാധിക്കു. (3) 
സകലത്തെയും കൈവിട്ട്‌ സ്വയം ശുന്യവത്ക്കരിച്ച്‌ 
യജമാനന്റെ മഹത്വവും പ്രവര്‍ത്തനങ്ങളുമാകുന്ന 
കലപ്പ ഏറ്റെടുക്കുന്നതാണ്‌ മൂന്നാമത്തെ പ്രമാണം. 
കൈവിട്ടതിനെ തിരിഞ്ഞുനോക്കി സ്മരിക്കുന്നതും 
അതുവഴിയുണ്ടായ നഷ്ടങ്ങള്‍ ധ്യാനിക്കുന്നതു 
മായ വ്യക്തിക്ക്‌ ഉഴവുചാലുകള്‍ നീളത്തില്‍ കീറി 
ദൈവരാജ്യ പ്രവര്‍ത്തനങ്ങളില്‍ മുന്നേറുവാന്‍ 
സാധിക്കയില്ല. സകലത്തെയും ഉപേക്ഷിച്ച സക 
ലത്തിന്റെയും നാഥനെ അനുഗമിച്ച്‌ അവന്റെ നുകം 
സന്തോഷത്തോടെ ഏറ്റുവാങ്ങിവരാണ്‌ വാഗ്ദ 
പൂര്‍ത്തി പ്രാപിച്ച ആദിമ സഭാപിതാക്കന്മാര്‍. യ 


www.bethelpatrika.org | 26 | 


fi era 


SN 
= 


കവിത 
ഇ. വൈ. കോശി, വെണ്‍മണി 


മേരിക്കുട്ടി മാത്യു, മംഗലം 


ഗുരുവന്ദനം 


വദനം ആചാര്യ നമിയ്ക്കുന്നു 
തൃച്ചേവടികളെ 
ക്ഷയമില്ലാത്തതൊന്നുണ്ടുഴിയില്‍ 
“അക്ഷരം” അതില്‍ തൂവെളിച്ചം 
ഹൃത്തില്‍ കൊളുത്തിവെച്ചന്ധകാരത്തിന്‍ 
കരിമ്പടംനീക്കി വെണ്മയേകി 

മാര്‍ഗ്ഗം തെളിയ്ക്കൂമാചാര്യാ- 
നമിയ്ക്കുന്നുത്ൃച്ചേവടികളെ 
ഗുരുമുഖത്തുനിന്നുതിരും തുമുത്തുകള്‍ 
കോര്‍ത്തിണക്കിത്തീര്‍ത്തൊരക്ഷര- 
ക്കൂട്ടത്തിന്‍മണിക്കിലുക്കത്താലുണ- 
രുന്നുബാലമനസ്സുകള്‍ ബാല്യത്തില്‍. 
ഗുരുവിന്‍ക്യപാകടാക്ഷംനേടി ശിഷ്യര്‍ 
അതിലൊരുവന്‍ ചുണ്ടിക്കൊടുത്തു ഗുരുവിനെ 
ധനാര്‍ത്തിയാല്‍. 

കാറ്റുവിതച്ചു കൊടുങ്കാറ്റു കൊയ്തവന്‍ 
ഗുരുഭക്തിനല്‍കും ജീവിതവിജയം 





ആഭ ഗുരുശാപം നിത്യനാശം; ശാപത്താല്‍ 
കര്‍മ്മധീരനാം നേടില്ലയൊന്നുമൊരിക്കലും 
നേടുവതോ താല്‍ക്കാലികം പിന്നെ, 
തിരുമേനി പോയ്മറയുമതും കാണാപ്പുറങ്ങള്‍ക്കുമപ്പുറം 
പശ്ചാത്താപമാണു പ്രായശ്ചിത്തമെന്നാകിലും 
ഫലിക്കയില്ലതും പരിഹാരമായ്‌. 





ചെങ്ങന്നൂര്‍ ഭ്രദാസനത്തിന്‍ അധിപന്‍ വന്ദനം ഗുരോ വന്ദനം 
അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ നമിയ്ക്കുന്നു തൃച്ചേവടികളെ 
ചേതോഹരമാം അവിടുത്തെ നാമം അരുളുകയനുഗ്രഹം അളവില്ലാതെ നിത്യവും. 
നിന്‍ മക്കള്‍ക്കെന്നും അഭിമാനമേകും 
എഴുപത്തി എട്ടാം പിറന്നാള്‍ വേളയില്‍ പുണ്യശ്ശോകനാം തിരുമേനിതന്‍ സ്വപ്നം 
മലങ്കര സഭ ഒന്നാകെ ഭാവുകം നേരുന്നു അവിടുത്തെ പിന്‍ഗാമി യാഥാര്‍ത്ഥ്യമാക്കി 
എല്ലാ സഖ്യവും ആയുരാരോഗ്യവും പുതയല്‍കുളമായി കിടന്നൊരു സ്ഥാനം 
ഭാവുക ദാതാവ്‌ വര്‍ഷിച്ചിടട്ടെ ഭദ്രാസന കേന്ദ്രമായ്‌ പടുത്തുയര്‍ത്തി 
പ്രായത്തെ വെല്ലും ശുഷ്ക്കാന്തി തന്‍ ഫലം ദൈവത്താല്‍ പ്രീതിതരാം വൈദീക ശ്രേഷ്ഠരെ 
കൈവച്ചതെല്ലാം പൊന്നാക്കി തീര്‍ത്തു വാര്‍ത്തെടുത്തൊരു ഭവനം കിഴക്കേത്തലയ്ക്കല്‍ 
പ്രതിഭയാം അവിടുത്തെ കര്‍മ്മോന്മുഖ പദ്ധതികള്‍ ദൈവ്രപസാദം നിറഞ്ഞ പിതാവിന്റെ 
ഏവരിലും ആശ്ചര്യം ഏറിടുന്നു ശബ്ദ മാധുര്യം പകര്‍ന്നു പിന്‍ഗാമിയ്ക്ക്‌ 
നല്ലൊരു ഗുരുഭുതനാകും തിരുമേനി മലങ്കര സഭയാകും ഉദ്യാനത്തിലെ 
അനവധി വിദ്യാലയവും സ്ഥാപിച്ചുവല്ലോ പരിമളമേകുന്നൊരു മലരാണു താതന്‍ 
നല്ലൊരു കര്‍ഷകനാകും അവിടുന്നെപ്പോഴും മലങ്കര സഭ തന്നിലെ ശ്രേഷ്ഠാചാര്യനായ്‌ 
നൂറുമേനി ഫലം കൊയ്തെടുത്തീടുന്നു നീണാല്‍ വാഴട്ടെ പിതാവെ എന്നും 


www.bethelpatrika.org] 27 | 








ദദ്രാസന്ൃവാര്‍ത്ത 


കാ0ല്‍വറിയിലെ ത്യാഗോജ്ജ്വലമായ യാഗ 
ത്തിന്റെ അനുസ്മരണവും, ഉത്ഥിതനായ ക്രിസ്തു 
വിന്റെ ഉയര്‍പ്പിന്റെ രക്ഷാ സന്ദേശവും അറിയിച്ച്‌ 
എല്ലാ ഇടവകകളിലും പീഡാനുഭവ ഈസ്റ്റര്‍ 
ശുശ്രൂഷകള്‍ അനുഗ്രഹീതമായി നടത്തപ്പെട്ടു. 
ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാല്‍ കഴുകി വിന 
യത്തിന്റെ മാതൃക നല്‍കി നമ്മെ ആഹ്വാനം 
ചെയ്തതിന്റെ താതാന്മൃതയില്‍ ചെയ്യുന്ന കാല്‍ 
കഴുകല്‍ ശുശ്രൂഷ നടത്തപ്പെട്ടു. 

ഇടവക മെത്രാപ്പോലീത്താ തിരുമനസ്സുകൊണ്ട്‌ 
പേരിശ്ശേരി സെന്റ്‌ മേരീസ്‌ വലിയപള്ളിയില്‍ 
പീഡാനുഭവ ശുശ്രൂഷകള്‍ക്ക്‌ പ്രധാന കാര്‍മ്മി 
കത്വം വഹിച്ചു. പെസഹാ വ്യാഴാഴ്ച പ്രത്യേകം 
തയ്യാറാക്കിയ പന്തലില്‍ വെച്ച്‌ കാല്‍കഴുകല്‍ 
ശുശ്രൂഷ നിര്‍വവൃഹിച്ചു അനേകം വൈദീകരും 
നൂറുകണക്കിന്‌ വിശ്വാസികളും പങ്കെടുത്തു. 

5-03-205 ഉയിര്‍പ്പ്‌ ഞായറാഴ്ച ഭ്ര്രാസനാധി 
പന്‍ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാ 
പ്പോലീത്തയുടെ 278-ാം ജന്മദിനാഘോഷം പേരി 
ശ്ശേരി സെന്റ്‌ മേരീസ്‌ വലിയപള്ളിയില്‍ ഡല്‍ഹി 
ഭദ്രാസനാധിപന്‍ ഡോ. യൂഹനോന്‍ മാര്‍ ദിമെ 
ത്രിയോസ്‌ മെത്രാപ്പോലീത്തയുടെ അദ്ധ്യക്ഷത 
യില്‍ സമുചിതം ആഘോഷിച്ചു. മാര്‍ത്തോമ്മ സഭ 
യുടെ ഫിലിപ്പോസ്‌ മാര്‍ ക്രിസോസ്റ്റം വലിയ 
മെത്രാപ്പോലീത്താ ഉദ്ഘാടനം ചെയ്ത സമ്മേള 
നത്തില്‍ ശ്രീ. പി. സി. വിഷ്ണുനാഥ്‌ എം. എല്‍. 
എ, ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍ തുടങ്ങിയ 
വര്‍ ആശംസകള്‍ അറിയിച്ചു. 

ഇടവങ്കാട്‌ സെന്റ്‌ മേരീസ്‌ പള്ളിയില്‍ പീഡദാ 
നുഭവ ശുശ്രൂഷകള്‍ക്ക്‌ ഡല്‍ഹി ഭദ്രാസനാധി 
പന്‍ ഡോ. യൂഹാനോന്‍ മാര്‍ ദിമെത്രിയോസ്‌ 
മെത്രാപ്പോലീത്താ പ്രധാന കര്‍മ്മികത്വം നല്‍കി. 

സ്കൂള്‍ വാര്‍ഷികാവധി ആഘോഷിക്കുന്ന 
കുരുന്നുകള്‍ അവധിക്കാല ദിനങ്ങള്‍ ദൈവത്തെ 
അറിയുവാനും, പഠിക്കുവാനും പ്രത്യേകം ശ്രദ്ധി 
ക്കണം. കുട്ടികള്‍ക്കായി ഇടവകതലത്തില്‍ യുവ 
ജനപ്രസ്ഥാനം, എ. ജി. ഒ. സി. എസ്സ്‌. എം സംഘ 


> 






E Ge 
ടനകളില്‍ പ്രത്യേക അവധിക്കാല പ്രവര്‍ത്ത 
നങ്ങള്‍ സംഘടിപ്പിക്കുന്നത്‌ ഉചിതമായിരിക്കും. 
വിവിധ ഇടവകകളില്‍ ഒ. വി. ബി. എസ്സ്‌. പ്രവര്‍ത്ത 
നങ്ങള്‍ അനുഗ്രഹീതമായി നടന്നു വരുന്നു. ഈ 
വര്‍ഷം 10-0൦ ക്ലാസ്സ്‌ പൂര്‍ത്തിയാക്കി ഉപരിപഠന 
ത്തിന്‌ ആഗ്രഹിക്കുന്ന കുട്ടികള്‍ക്കുള്ള Person- 
ality development ക്ലാസ്സുകള്‍ ഭദ്രാസനാധിപന്‍ 
അഭി. തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാ 
പ്പോലീത്തായെ കുടാതെ മറ്റു പ്രഗത്ഭ വ്യക്തിക 
ളുടെയും നേതൃത്വത്തില്‍ ഏപ്രില്‍ 16 മുതല്‍ മെയ്‌ 
2 വരെ ഉച്ചകഴിഞ്ഞ്‌ 2മണി മുതല്‍ 4 മണിവരെ 
ചെങ്ങന്നൂര്‍ ബഥേല്‍ അരമനയില്‍ നടത്തപ്പെടു 
ന്നു. എല്ലാ വിദ്യാര്‍ത്ഥികളും നിര്‍ബന്ധമായും 
പങ്കെടുണം എന്ന്‌ അറിയിക്കുന്നു. 
ചെങ്ങന്നുരിലും സമീപ്രപദേശങ്ങളിലും ഉള്ള 
മലങ്കര ഓര്‍ത്തഡോക്സ്‌, മാര്‍ത്തോമ്മ, കത്തോ 
ലിക്ക സി. എസ്സ്‌. ഐ. സഭാകളിലെ വന്ദ്യവൈദീ 
കരുടെ സഭാഐക്യ കൂട്ടായ്മ മാര്‍ച്ച്‌ മാസം 18-0൦ 
തീയതി ബഥേല്‍ അരമനയില്‍ വെച്ച്‌ ഭദ്രാസ 
നാധിപന്‍ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
മെത്രാപ്പോലീത്തയുടെ അദ്ധ്യക്ഷതയില്‍ നടത്ത 
പ്പെട്ടു. മാര്‍ത്തോമ്മാ സഭായുടെ ഡോ. ഫിലി 
പ്പോസ്‌ മാര്‍ തെയോഫിലോസ്‌ സ്രഫഗന്‍ മെത്രാ 
പ്പോലീത്താ, മലങ്കര കത്തോലിക്കാ സഭയുടെ 
ഡോ. ജ്വോഷ്വാ മാര്‍ ഇഗ്നത്തിയോസ്‌ മെത്രാപ്പോ 
ലീത്താ എന്നിവര്‍ നേതൃത്വം നല്‍കി. 
ഭ്രദാസന ശുര്രൂഷകസംഘത്തിന്റെ 
ഡിസ്ട്രിക്റ്റ്‌ ഓര്‍ഗനൈസറുമാരായി ശ്രീ. ജോയി 
വര്‍ഗീസ്‌ (ചെങ്ങന്നൂര്‍), ശ്രീ. ജിതിന്‍ നൈനാന്‍ 
(പുത്തന്‍കാവ്‌), ശ്രീ. നിലീഷ്‌ ജോണ്‍ ബിജു (ഇ 
ടവങ്കാട്‌), ശ്രീ. ഷാജി പി. ഫിലിപ്പ്‌ (ഉമയാറ്റുകര), 
ശ്രീ. റ്റി ഡാനിയേല്‍ (പന്തളം) എന്നിവരെ അഭി. 
തിരുമനസ്സുകൊണ്ട്‌ കല്പിച്ച്‌ നിയമിച്ചു. 
പാണ്ടനാട്‌ നോര്‍ത്ത്‌ സെന്റ്‌ തോമസ്‌ ഇടവക 
യുടെ പുതുക്കി പണിത ദേവാലയത്തിന്റെ കൂദാശ 
ഏപ്രില്‍ മാസം 17, 18 തീയതികളില്‍ പരി. കാതോ 
ലിക്കാ ബാവാ തിരുമേനിയുടെയും, തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ തിരുമേനിയുടെയും, ഡോ. 
യൂഹാനോന്‍ മാര്‍ ക്രിസോസ്റ്റ്മോസ തിരുമേനിയു 
ടെയും കാര്‍മ്മികത്വത്തില്‍ നടത്തപ്പെടും. 
ആത്മീയ സംഘടനകളുടെ ഭ്രദാസനതല 
വാര്‍ഷിക വരവു ചെലവു കണക്കുകള്‍ ആഡിറ്റ്‌ 
ചെയ്ത്‌ കമ്മിറ്റി അംഗീകരിച്ച്‌ കണക്കുകള്‍ മെയ്‌ 
മാസം 10-ാം തീയതിക്കകം ഭദ്രാസന ആഫീസില്‍ 
എത്തിക്കണം. 





സ്നേഹപൂര്‍വ്വം 
ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍ 
(മെത്രാസന സെക്രട്ടറി) 


www.bethelpatrika.org] 28 | 






പി. എ. ഐസകു കുറ്റൂര്‍ 


അനോനേസി കുടുംബ 
ത്തില്‍ പെട്ട മൂന്നു ഫലവര്‍ഗ്ഗ 
ങ്ങളെ ആത്തച്ചക്ക എന്നറിയപ്പെ 
ടുന്നു. ഇതില്‍ സീതപ്പഴം 
ആന്ധ്ധാപ്രദേശിലും കര്‍ണ്ണാടക 
യിലും വ്യാപകമായി വാണിജ്യാ 
ടിസ്ഥാനത്തില്‍ കൃഷി ചെയ്യുന്നു. 
ഇതിനോട്‌ സമാനമായ മറ്റൊരു 
ഫലമാണ്‌ രാമപ്പഴം ഇതിന്‌ 
ഗോളാകൃതിയും പുറം മിനുസമു 
ള്ളതുമാണ്‌. 

മൂന്നാമത്തെ ഫലവൃക്ഷം 
മുള്ളാത്തയാണ്‌ (അനോന മയൂരി 
ക്കേറ്റ) ഗുണസമ്പുഷ്ടമായ ഈ 
ഫലം വീട്ടുവളപ്പില്‍ വളര്‍ത്താന്‍ 
വളരെ അനുയോജ്യമാണ്‌. ചക്ക 
കള്‍ക്ക്‌ പുറമെ മൃദുവായ മുള്ളു 
കള്‍ കാണപ്പെടുന്നു. മുള്ളാത്ത 
യുടെ കായ്കള്‍ വേനല്‍കാല 
ത്താണ്‌ കൂടുതലായി ഉണ്ടാകുന്ന 
ത്‌. പഴുത്ത ചക്കയുടെ ഫല 
മജ്ജയ്ക്ക്‌ മധുരവും പുളിപ്പും 
കലര്‍ന്ന രുചിയാണ്‌. ശരീരത്തിന്‌ 
ക്ഷീണം മാറ്റാനും തണുപ്പി 


രാമപ്പഴം 


ക്കാനും ഇതിന്കഴിവുണ്ട്‌. ഒരു 
കാന്‍സര്‍ കില്ലര്‍ പഴമായും 
ഇതിനെ ഇപ്പോള്‍ വന്‍ പ്രചാരം 
ലഭിച്ചിട്ടുണ്ട്‌. ഇതില്‍ അടങ്ങിയി 
രിക്കുന്ന അനസില്‍ കാന്‍സര്‍ 
ബാധിച്ച കോശങ്ങളെ നശിപ്പി 
ക്കാന്‍ കഴിവുണ്ടെന്ന്‌ വിശ്വസിക്കു 
ന്നു. കീമോ തെറാപ്പിയുടെ 
പാര്‍ശ്വഫലം കുറയ്ക്കാന്‍ ഈ 
ഫലം ഉപകരിക്കുന്നു എന്നാണ്‌ 
വിശ്വാസം. ഗവേഷണങ്ങള്‍ ഈ 
ദിശയില്‍ നടക്കുന്നതേയുള്ളൂ. 

ഇത്‌ മുതലെടുത്ത്‌ ചെറുതൈ 
കള്‍ക്ക്‌ സ്വകാര്യ നേഴ്സറികള്‍ 
വലിയ വില ഈടാക്കുന്നു. 
ഇപ്പോള്‍ ഇതിന്റെ പഴത്തിനും 
വന്‍ ഡിമാന്റാണ്‌. 

കുരു ഇട്ട്‌ മുളപ്പിച്ച തൈകള്‍ 
അരമീറ്റര്‍ സമചതുരത്തില്‍ കുഴി 
കള്‍ എടുത്ത്‌ കാലിവളവും 
മേല്‍മണ്ണും ചേര്‍ത്ത്‌ മഴക്കാല 


സീതപ്പഴം 


ആരംഭത്തില്‍ നട്ടാല്‍ വലിയ പരി 
ചരണം ഒന്നും ആവശ്യമില്ലാതെ 
നമ്മുടെ വീട്ടുവളപ്പില്‍ വളര്‍ത്താ 
വുന്നതേയുള്ളൂ. നാലുവര്‍ഷമാ 
യിട്ടും ഫലംതരാതെ ചെടി 
നില്‍ക്കുന്നുണ്ടെങ്കില്‍ മഴക്കാ 
ലത്ത്‌ ചുറ്റും കിളച്ച്‌ തടമെടുത്ത്‌ 
ജൈവവളം ചേര്‍ത്ത്‌ പുത ഇട 
ണം. താമസിയാതെ ഫലം തരും. 
നമ്മുടെ കാലാവസ്ഥയ്ക്ക്‌ വളരെ 
യോജിച്ച കൃഷിയാണിത്‌. ചെടി 
അധികം ഉയരം വയ്ക്കാതിരി 
ക്കാന്‍ ശ്രദ്ധിക്കണം. സൂര്യപ്രകാ 
ശത്തില്‍ തിളക്കമുള്ള പച്ചനിറം 
ഇലകള്‍ക്ക്‌ ഭംഗി നല്‍കുന്നു. 
സംശയങ്ങള്‍ക്ക്‌ ഭ്രദാസന 
ഇക്കോളജി വിഭാഗവുമായി 
ബന്ധപ്പെടാവുന്നതാണ്‌. 
ഫോണ്‍: 9447347899 


കടപ്പാട്‌: കൃഷിയങ്കണം 


Hts 


www.bethelpatrika.org] 29 | 






ബാലപത്രിക 


സ്നേഹമുള്ള കൂട്ടുകാരെ, 

പരീക്ഷകള്‍ കഴിഞ്ഞ്‌ മദ്ധ്യ 
വേനല്‍ അവധിയില്‍ കഴിയുന്ന 
കാലം. ഒരു വര്‍ഷത്തെ കഠിന 
മായ അദ്ധ്വാനത്തിന്‌ ഫലം പ്രതീ 
ക്ഷിച്ചിരിക്കുമ്പോള്‍ തന്നെ 
പുതിയ പഠന വര്‍ഷത്തേക്കുള്ള 
ഈര്‍ജ്ജവും അനുഗ്രഹവും സംഭ 
രിക്കുന്ന കാലം. അവധിക്കാലം 
നല്ലതിനുവേണ്ടി വിനിയോഗിക്കു 
വാനും കൂടുതല്‍ ഉത്സുകരായി 
പുതിയ വര്‍ഷത്തേക്കുള്ള തയ്യാ 
റെടുപ്പുകള്‍ നടത്തുവാനും ശ്രദ്ധി 
ക്കുക. 

അവധിക്കാലത്ത്‌ മനസ്സ്‌ പല 
കാര്യങ്ങളിലേക്കും തിരിഞ്ഞു 
പോകുവാന്‍ സാധ്യത കൂടുലതാ 
ണ്‌. ചെയ്യരുതാത്ത കാര്യങ്ങള്‍ 
ചെയ്യുവാന്‍ സാത്താന്‍ കുട്ടികളെ 
പ്രേരിപ്പിക്കുന്ന സമയമാണ്‌ ഇത്‌. 
കുറ്റബോധം കൊണ്ട്‌ കുട്ടിക 
ളുടെ ഹൃദയത്തെ കുത്തി നോവി 
ക്കുവാനും മാറിനിന്ന്‌ അത്‌ 
നോക്കി രസിക്കുവാനും 
സാത്താനു വലിയ സന്തോഷമാ 
ണ്‌. 

ഒരു തെറ്റ്‌ ചെയ്തുപോയാല്‍ 
അത്‌ ദൈവമുമ്പാകെ തുറന്നു 
വച്ച്‌ അതിനു പരിഹാരം നേടി 
യാല്‍ ആശ്വാസം ലഭിക്കും. അതി 
ന്റെപ്രതി എന്നും ഭയപ്പെട്ട്‌ 
ജീവിതം ദുഃസഹമാക്കുവാന്‍ 
സാത്താന്‍ ശ്രമിച്ചു കൊണ്ടിരി 
ക്കും. 

ഒരു നാട്ടിന്‍പുറത്ത്‌ ഒരു മുത്ത 
ശ്ലീയും രണ്ട്‌ ചെറുമക്കളും താമ 
സിച്ചിരുന്നു. കുസൃതിയായ 
ബാലനും അവന്റെ അനുജ 
ത്തിയും പലപ്പോഴും മുത്തശ്ശിക്ക്‌ 
തലവേദന ആകാറുണ്ട്‌. അക്ഷ 


ഹൃദയം തുറക്കുക 


രാര്‍ത്ഥത്തില്‍ ചൂരല്‍മുനയി 
ലാണ്‌ അവരെ നിയയന്ത്രിച്ചിരുന്ന 
ത്‌. ഒരു ദിവസം മുത്തശ്ശിയുടെ 
കോഴിക്കുഞ്ഞുങ്ങളില്‍ ഒന്നിനെ 
ബാലന്‍ ഒരു കമ്പുകൊണ്ട്‌ അടി 
ച്ചപ്പോള്‍ അതു ചത്തുപോയി. 
അവന്റെ അനുജത്തി അതുക 
ണ്ടു. മുത്തശ്ശിയോട്‌ സംഭവം പറ 
യരുതേയെന്ന്‌ അനുജത്തിയോട്‌ 
അപേക്ഷിച്ചു. അവള്‍ സമ്മതിച്ചു. 
മുത്തശ്ശി തിരികെ വന്നപ്പോള്‍ 
ഒരു കോഴിക്കുഞ്ഞിനെ കാണാനി 
ല്ല. അതിനെ കീരിപിടിച്ചതായിരി 
ക്കുമെന്ന്‌ അവര്‍ ഓര്‍ത്തു. 
പക്ഷെ ബാലനും അനുജ 
ത്തിയും തമ്മില്‍ പിണങ്ങുമ്പോള്‍ 
“ഞാന്‍ ഇപ്പോള്‍ കോഴിക്കു 
ഞ്ഞിന്റെ കാര്യം പറയും” എന്ന്‌ 
പറഞ്ഞ്‌ അവള്‍ ചേട്ടനെ 
“ബ്ലാക്ക്മെയില്‍ ' ചെയ്യുക പതിവാ 
യി. അങ്ങനെ അവന്‍ അനുജത്തി 
യുടെ ഭീഷണിയ്ക്ക്‌ അടിമയായി. 
ഒടുവില്‍ ഇതില്‍ നിന്നും ഒരു 
മോചനം അവന്‍ ആഗ്രഹിച്ചു. 
കോഴിക്കുഞ്ഞിന്റെ കാര്യം അമ്മ 


ച്ചിയോട്‌ തുറന്നു പറഞ്ഞു. 
കൊച്ചുമകന്റെ വിഷമത്തോടെ 
യുള്ള ഏറ്റുപറച്ചില്‍ കേട്ട്‌ അമ്മ 
ച്ചിയും കരഞ്ഞുപോയി. 

“എന്റെ പൊന്നുമോനെ, 
അന്നേ ഈ കാര്യം പറയാമായി 
രുന്നല്ലോ. സാരമില്ല. പോയതു 
പോകട്ടെ.” അവര്‍ കൊച്ചുമകനെ 
ആശ്വസിപ്പിച്ചു. പിന്നീടൊരി 
ക്കലും അവന്‍ അനുജത്തിയുടെ 
ഭീഷണിയ്ക്ക്‌ വഴങ്ങേണ്ടിവന്നിട്ടി 
ല്ല. 

കൂട്ടുകാരെ, ചെയ്ത തെറ്റു 
കള്‍ മനസ്സില്‍ ഭാരമാക്കി നട 
ക്കാതെ ദൈവതിരുമുമ്പാകെ 
ഏറ്റുപറയുക. നിശ്ചയമായും 
നമുക്ക്‌ ആശ്വാസം ലഭിക്കും. 
ഇല്ലെങ്കില്‍ നാം സാത്താന്റെ അടി 
മയായി അവനെ പേടിച്ച്‌ ജീവി 
ക്കേണ്ടി വരും. തെറ്റുകള്‍ ഏറ്റു 
പറയുക. ദൈവത്തോട്‌ ചേര്‍ന്നു 
നില്‍ക്കുക. 

ദൈവം അനുഗ്രഹിക്കട്ടെ! 

സ്നേഹത്തോടെ, 


ആനിച്ചേച്ചി 


www.bethelpatrika.org] 30 | 





ബഹു. സണ്‍ഡേസ്കൂള്‍ സഹപ്രവര്‍ത്തകരെ, 


സണ്‍ഡേസ്കൂള്‍ പുസ്തകങ്ങള്‍ എല്ലാം 
തന്നെ ഈ വര്‍ഷം പഠിപ്പിക്കുവാന്‍ തക്കവണ്ണം 
യൂണിറ്റുകളില്‍ ലഭിച്ചുവല്ലോ. പുതിയ പുസ്തക 
ത്തിന്റെ Sheme of works, വിജ്ഞാപനം 2, 3 
എന്നിവയും ചേര്‍ത്ത്‌ പുസ്തക രൂപത്തില്‍ എല്ലാ 
്രഥമാദ്ധ്യാപകര്‍ക്കും ഇന്‍സ്‌പെക്ടര്‍മാര്‍ മുഖാ 
ന്തിരം എത്തിച്ചിട്ടുണ്ട. അതിന്‍ പ്രകാരം എല്ലാ 
അദ്ധ്യാപകരും പഠിപ്പിക്കുവാന്‍ ശ്രദ്ധിക്കേണ്ടതാണ്‌. 
പുതിയ ഭാരവാഹികള്‍ 


പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്‌ 
ഡിസ്ട്രിക്റ്റ്‌ തലത്തില്‍ നടത്തപ്പെട്ടു. ഏപ്രില്‍ 1 
മുതല്‍ പ്രാബല്യത്തില്‍ വരത്തക്കവണ്ണം അഭിവന്ദ്യ 
ഇടവക മെത്രാപ്പോലീത്താ തിരുമനസ്സുകൊണ്ട്‌ 
കല്പന അയച്ചു കഴിഞ്ഞു. മുന്‍ ഭാരവാഹികളുടെ 
റെക്കോര്‍ഡുകള്‍ ഡിസ്ട്രിറ്റ്‌ കണ്‍സില്‍ കൂടി 
കൈമാറ്റം നടത്തുകയും രേഖാമൂലം ഭദ്രാസന ചുമ 
തലക്കരെ അറിയിക്കുകയും ചെയ്യുന്നത്‌ ഉചിതമാ 
യിരിക്കും. 


വര്‍ഷാരംഭ സ്റ്റേറ്റ്മെന്റ്‌ 


എല്ലാ പ്രധാന അദ്ധ്യാപകരും വര്‍ഷാരംഭ 
സ്റ്റേറ്റ്മെന്റ്‌ ഡിസ്ട്രിക്റ്റ്‌ ഇൻസ്പെക്ടർമാരെ 
ഏല്‍പ്പിക്കുകയും അതിന്റെ ഒരു കോപ്പി ഭരദാസന 
ഡയറക്ടറെ ഏല്‍പ്പിക്കുകയും ചെയ്യേണ്ടതാണ്‌. 
സഹപാവ്യ മത്സരങ്ങള്‍ 


കേന്ദ്രത്തില്‍ നിന്നും ലഭിച്ചിരിക്കുന്ന വിജ്ഞാ 
പന പ്രകാരം സഹപാഠ്യമത്സര വിഷയങ്ങളും മറ്റും 
നേരത്തേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ 
കൊടുത്ത്‌ പഠിപ്പിക്കുവാന്‍ പ്രഥമാദ്ധ്യാപകര്‍ 
ശ്രദ്ധിക്കേണ്ടതാണ്‌. 


എപ്രില്‍ 


2015 


ജൂബിലി ഫണ്ട്‌ 





വിദ്യാര്‍ത്ഥികള്‍ 25 രൂപാ OSSAE ജൂബിലി 
ഫണ്ട്‌ തരാത്ത മിക്ക യൂണിറ്റുകളും ഉണ്ട്‌. ഈ 
സംരംഭത്തില്‍ ഏവരുടെയും സഹകരണം ലഭി 
ച്ചില്ലാ എന്നത്‌ ഖേദകരമായ ഒന്നാണ്‌. 


ഫോട്ടോ 


പാഠ്യ - സഹപാഠ്യ മത്സരത്തില്‍ ഭദ്രാസന 
തലത്തില്‍ വിജയികളായവരുടെ ഫോട്ടോ ഇനിയും 
തരാത്തവര്‍ ഉണ്ട്‌. എത്രയും വേഗം ഇന്‍സ്പെ 
ക്ടര്‍വശം നല്‍കിയില്ലെങ്കില്‍ വാര്‍ഷിക 
റിപ്പോര്‍ട്ടില്‍ ഉള്‍പ്പടുത്തില്ലായെന്ന വിവരം അറിയി 
ക്കട്ടെ. 
OVBS 


എല്ലാ ദൈവാലയത്തിലും സണ്‍ഡേസ്കൂളി 
നോട്‌ ചേര്‍ന്ന്‌ നടത്തപ്പെടുന്ന OBS യൂണിറ്റ്‌, 
എല്ലാ യൂണിറ്റും നടത്തണം. “ഉയരത്തിലുള്ളത്‌ 
അന്വേഷിപ്പീന്‍” കൊലൊ. 3:11 എന്നതാണ്‌ ചിന്താ 
വിഷയം. ഭാതീകതയില്‍ ശ്രദ്ധ കേന്ദ്രീകരിച്ച്‌ 
ജീവിതത്തിന്‌ അര്‍ത്ഥമില്ലാതെ മൂല്യശോഷണം 
സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക്‌ ഉയര 
ത്തിലെ സാഭാഗ്യകരമായ അവസ്ഥയെ, പ്രത്യേ 
കിച്ച്‌ വി. മാമോദീസായില്‍ കൂടി ഉയരത്തിലെ 
സംസര്‍ഗ്ഗ സായൂജ്യത്തില്‍ ജീവിക്കു വാന്‍ 
നല്‍കിയ അവസരത്തെ കുട്ടികളുടെ ഹൃദയത്തെ 
സ്പര്‍ശിക്കുവാന്‍ തക്കവണ്ണം ധ്യാനവും ക്ലാസ്സു 
കളും എല്ലാം ക്രമീകരിക്കുന്നതില്‍ സൂപ്രണ്ടുമാരും 
കണ്‍വീനര്‍മാരും സഹ അദ്ധ്യാപകരും ശ്രദ്ധിക്കേ 
ണ്ടതാണ്‌. 
ജീകാരുണ്യം 

0൭൧5 നോടനുബന്ധിച്ച്‌ വിദ്യാര്‍ത്ഥികളില്‍ 
നിന്നും പിരിച്ചെടുക്കുന്ന സംഭാവന എല്ലാ 
യൂണിറ്റും കൃത്യമായി ഭ്രദാസന ഓഫീസില്‍ 
അടച്ച്‌ രസീത്‌ വാങ്ങേണ്ടതാണ്‌. 


തിരുത്ത്‌ 
9-൦ ക്ലാസ്സ്‌ മത്സര പരീക്ഷയില്‍ രണ്ടാം 


സ്ഥാനം ജിന്‍സി സാറാ ജോയി, എം. ജി. എം. 
ഇടവങ്കാട്‌ എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


കൌണ്‍സിലിനുവേണ്ടി, 
വര്‍ഗീസ്‌ ജി. കാവുംപുറം 
(ഡയറക്ടര്‍) 


www.bethelpatrika.org] 31 | 


പാണ്ടനാടസെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ ഇടവ 
കയെ പരുമല തീര്‍ത്ഥാടകരുടെ ഇടത്താവളമായി 
പരിശുദ്ധ ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ 
പൌലോസ്‌ ദ്വീതീയ കാതോലിക്കാ ബാവ പ്രഖ്യാ 
പിക്കുന്നു. 


കാല്‍കഴുകല്‍ ശുശ്രുഷ 


പേരിശ്ശേരി സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ വലി 
യ പള്ളിയില്‍ അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാ 
സിയോസ്‌ മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാര്‍മ്മി 
കത്വത്തില്‍ നടന്ന ഹാശാ ശുശ്രൂഷയോട്‌ അനു 
ബന്ധിച്ച്‌ നടന്ന കാല്‍കഴുകല്‍ ശുശ്രൂഷ. 


[പ 


പ്രത്യേക അറിയിപ്പ്‌ 


ഇടവക മ്മെതാപ്പോലീത്താ അഭിവന്ദ്യ തോമസ്‌ 
മാര്‍ അത്താനാസിയോസ്‌ തിരുമേനി ചെങ്ങന്നൂര്‍ 
ബഥേല്‍ അരമനയില്‍ നിന്നും ഓതറ 


ദയറയിലേക്ക്‌ താമസം മാറ്റിയിരിക്കുന്നു. എല്ലാ 
ആഴ്ചകളിലെയും ചൊവ്വ, ശനി ദിവസങ്ങളില്‍ 
അഭിവന്ദ്യ തിരുമേനി ബഥേല്‍ അരമന 
ഓഫീസില്‍ ഉണ്ടാകും. 














മര്‍ത്തമറിയം വനിതാ 
സമാജം കേന്ദ്ര പരീ 
ക്ഷയില്‍ ജുനിയര്‍ 
വിഭാഗം ഒന്നാം റാങ്ക്‌ 
ജിഷാ ജോഷി കുട്ടം 
പേരൂര്‍, സീനിയര്‍ 
വിഭാഗം ഒന്നാം റാങ്ക്‌ ലാലി സന്തോഷ്‌ അറത്തില്‍, 
മോംസ്‌ അന്തര്‍ദേശീയ ക്വിസ്‌ മത്സരത്തില്‍ ഒന്നാം 
സ്ഥാനം കരസ്ഥമാ 
ക്കിയ സാലി തോമസ്‌ 
കുടശ്മനാടും, മിനി 
ജോണ്‍സണ്‍ മെഴുവേ 
ലിയും 








എം. ജി. യൂണിഴേ്സിറ്റി എം. എ. 
മലയാളം പ്രൈവറ്റ്‌ പരീക്ഷയില്‍ 
നെല്ലിമല മാര്‍ ഗ്രിഗോറിയോസ്‌ 
ചര്‍ച്ചിലെ ഷൈനു ജിജി ഒന്നാം റാങ്കു 
നേടി. 





Noorul Islam University തമി$നാ 
ട്ടില്‍ വച്ചു നടന്ന IEEE International 
ളി \ Conference on Circuit, Power and 
\ Computing Technologies 2015ല്‍ 
Best Paper Presentation-നുള്ള 
അവാര്‍ഡ്‌. M.Tech വിദ്യാര്‍ത്ഥിയായ 
ബഥേല്‍ മാര്‍ ഗ്രിഗോറിയോസ്‌ അരമന പള്ളി ഇട 
വകയില്‍ കരിങ്ങാട്ടില്‍ പ്രിന്‍സ്‌ ജോണിന്റെയും 
ബിജി പ്രിന്‍സിന്റെയും മകനായ നിതിന്‍ പ്രിന്‍സ്‌ 
ജോണിന്‌ ലഭിച്ചു. 





ആറാട്ടുപുഴ സെന്റ്‌ മേരീസ്‌ 
ഓര്‍ത്തഡോക്സ്‌ ഇടവകയില്‍ 
ഐക്കരേത്ത്‌ ശ്രീ. നൈനാന്‍ റ്‌ 
ജോണിന്റെയും ജെസ്സി നൈനാ 
ന്റെയും മകള്‍ ജിപ്സി സാറാ 
നൈനാന്‍. SRM യൂണിവേഴ്‌സിറ്റി 
യില്‍ നിന്നും MSc നേഴ്‌സിംഗിന്‌ ഒന്നാം റാങ്കും 
ഗോള്‍ഡ്‌ മെഡലും കരസ്ഥമാക്കി. 














www.bethelpatrika.org | 32 





ഏപ്രില്‍ 2015 + 


ദശാംശ സമാഹരണ പദ്ധതി 2015 - 2016 


നമ്പര്‍ തുക 
01 24.08.2014 കുറ്റൂര്‍ ബെഥാന്യാ മാര്‍ ഗ്രിഗോറിയോസ്‌ 5525 
02 31.08.2014 ആല സെന്റ്‌ ജോര്‍ജ്ജ്‌ 4550 
03 14.09.2014 യോര്‍ദ്ധാന്‍പുരം മാര്‍ ഗ്രിഗോറിയോസ്‌ 7150 
04 21.09.2014 ഓതറ സെന്റ്‌ മേരീസ്‌ 12200 
05 28.09.2014 കുടശ്ശനാട്‌ സെന്റ്‌ സ്റ്റീഫന്‍സ്‌ കത്തീ്രല്‍ 15100 
06 05.10.2014 പിരളശ്ശേരി സെന്റ്‌ ജോര്‍ജ്ജ്‌ സിംഹാസനപള്ളി 10400 
07 12.10.2014 വള്ളംകുളം സെന്റ്‌ മേരീസ്‌ 14505 
08 19.10.2014 അറത്തില്‍ സെന്റ്‌ ജോര്‍ജ്ജ്‌ മഹാഇടവക 9200 
09 09.11.2014 തിരുവന്‍വണ്ടൂര്‍ സെന്റ്‌ ജോര്‍ജ്ജ്‌ 3810 
10 16.11.2014 കുരമ്പാല സെന്റ്‌ തോമസ്‌ വലിയപള്ളി 21100 
Ll 23.11.2014 മുളക്കുഴ സെന്റ്‌ മേരീസ്‌ 8300 
12 30.11.2014 ആറ്റുവ സെന്റ്‌ ബര്‍സൌഈമ 15150 
13 07.12.2014 കല്ലുങ്കല്‍ ഈസ്റ്റ്സെന്റ്‌ ഇഗ്നേഷ്യസ്‌ 10025 
14 14.12.2014 നെല്ലിക്കല്‍ സെന്റ്‌ മേരീസ്‌ 3900 
15 21.12.2014 നീര്‍വിളാകം മാര്‍ ഗ്രിഗോറിയോസ്‌ 4250 
16 28.12.2014 പേരിശ്ശേരി ഈസ്റ്റ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 20300 
17 11.01.2015 ആറാട്ടുപുഴ സെന്റ്‌ മേരീസ്‌ 13800 
18 18.01.2015 ഉമയാറ്റുകര സെന്റ്‌ തോമസ്‌ വലിയപള്ളി 43530 
19 25.01.2015 കടമാങ്കുളം സെന്റ്‌ മേരീസ്‌ 12850 
20 01.02.2015 നെല്ലിമല മാര്‍ ഗ്രിഗോറിയോസ്‌ 16250 
21 08.02.2015 പൂഴിക്കാട്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ 30100 
22 15.02.2015 നൂറനാട്‌ സെന്റ്‌ തോമസ്‌ 10100 
23 22.02.2015 പുലിയൂര്‍ സെന്റ്‌ മേരീസ്‌ & സെന്റ്‌ ജോര്‍ജ്ജ്‌ 14650 
24 01.03.2015 കല്ലുങ്കല്‍ വെസ്റ്റ്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ 20250 
25 15.03.2015 മംഗലം സെന്റ്‌ ജോര്‍ജ്ജ്‌ 20500 
26 08.03.2015 

22.03.2015 കൂര്‍ത്തമല സെന്റ്‌ മേരീസ്‌ 66404 





[ആകെ തുക ERD 


2014 സാമ്പത്തിക വര്‍ഷം ഏറ്റവും കൂടുതല്‍ തുക കൂര്‍ത്തമല സെന്റ്‌ മേരീസ്‌ ദേവാലയത്തില്‍ നിന്നും 
സമാഹരിക്കപ്പെട്ടു. വലുതും ചെറുതുമായ തുകകള്‍ നല്‍കിയ എല്ലാ ഇടവകകളോടും അംഗങ്ങളോ 
ടുമുള്ള നന്ദി അറിയിക്കുന്നു. 
കര്‍ത്തൃശുശ്രൂഷയില്‍ 
ഫാ. എല്‍വിന്‍ തോമസ്‌ 
ഡയറക്ടര്‍, ദശാംശ പദ്ധതി 


www.bethelpatrika.org 33 | 





